സ്നേഹ സ്മരണയില്‍ 20 വര്‍ഷങ്ങള്‍ 


ആര്‍ച്ചുബിഷപ്പ്‌ ബനഡികട മാര്‍ ഗ്രിഗോറിയോസ്‌ 
തിരുമേനിയുടെ 20-ാം ഓര്‍മ്മപ്പെരുന്നാള്‍ 


വികസന സെമിനാര്‍, അനുസ്മരണ സമ്മേളനം, 
കബറിങ്കല്‍ ധൂപപ്രാര്‍ത്ഥന, അനുസ്മരണബലി 


2014 ഒകടോബര്‍ 9, 10 തീയതികളില്‍ 


൫0 ൭൮02 


ഇഉതുളു പല 


എഡിറ്റോറിയല്‍ 
പിത്യമൊഴി 


ഉ _ സ്നേഹ സ്മരണയില്‍ രണ്ട്‌ പതിറ്റാണ്ട്‌ 


നമുക്കുള്ളത്‌ സഭാ സ്നേഹമുള്ള 
യുവജനങ്ങള്‍ 
15 | ം യുവജനമേ നിങ്ങള്‍ എവിടെയാണെന്ന്‌ 
ള കണ്ടെത്തുക 
3 
ഇ ത്തായ 


cel 


xf 
ആ യുവത്വം പുണ്യങ്ങളുടെ പൂക്കാലം 


20 അഭിമാനത്തോടെ........ അഭിനന്ദനങ്ങള്‍....... 


ന] [] 
Soh ca കരയേണ്ടത്‌ ഗാസയെ മാത്രം ഓര്‍ത്തല്ല 
Megs എന്താണ്‌ പേഴ്‌സണാലിറ്റി 


ee ആകാശം ലക്ഷ്യമാക്കുമ്പോള്‍ 


ഈവാനിയന്‍ താളുകള്‍ 
കാനന്‍ നിയമ പരിചയത്തിന്റെ പശ്ചാത്തലം 


യുവത്വം മാറ്റത്തിന്റെയും 
സംഘര്‍ഷത്തിന്റെയും കാലഘട്ടം 


ആത്മാവില്‍ ദരിദ്രരായി 
സ്വര്‍ഗ്ഗരാജ്യം തേടുന്നവര്‍ 


ക എന്താണു സത്യം 


ഫേസ്ബുക്ക്‌ യുവത്വം 


ഈ ലക്കം ക്രൈസ്തവ കാഹളം മാസിക യുവജനങ്ങളെക്കുറിച്ച്‌ തയ്യാറാക്കാമെന്ന്‌ തീരുമാനിച്ചു. 
യുവജനങ്ങള്‍ അവരുടെ ഉര്‍ജ്ജം ചെലവഴിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്ലാറ്റ്‌ഫോം സോഷ്യല്‍ 
മീഡിയയാണ്‌. നമ്മുടെ യുവത്വം ഫേസ്ബുക്കില്‍ ജീവിക്കുന്നു. യുവത്വം ജീവിതത്തിന്റെ ഏറ്റവും 
പ്രകാശിതമായ കാലഘട്ടമാണ്‌. എന്നാല്‍ ഈ കാലഘട്ടം വേണ്ട രീതിയില്‍ പൊതുസമൂഹത്തിനു 
മുന്നില്‍ പ്രകാശിതമാകുന്നുണ്ടോ? ഇരുട്ടു നിറഞ്ഞ വഴികളിലേക്ക്‌ നമ്മുടെ യുവത്വം യാത 
ആരംഭിച്ചിരിക്കുന്നു. അവിടെ അവരുടെ കാലുകള്‍ക്ക്‌ വേഗം കൂടുന്നു. തിന്മ അവരുടെ മേല്‍ അതിവേഗം 
പിടിമുറുക്കുന്നു. ഇത്‌ നമ്മെ അതിയായി ആകുലപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടു പോകാന്‍ അധികം യുവത്വം 
നമുക്കില്ല. ലഹരിയുടെ മറവില്‍ വിറങ്ങലിക്കുന്ന യുവത്വം മാതാപിതാക്കളെ നിത്യ ദുഃഖത്തിലാഴ്ത്തുന്നു. 
ഉന്നത ബിരുദത്തിനായി ഉന്നത കലാലയങ്ങളിലേക്ക്‌ അയക്കപ്പെടുന്ന നമ്മുടെ യുവജനങ്ങള്‍ 
പലപ്പോഴും ചെന്നുവീഴുന്ന കെണികള്‍ നാം അറിയുന്നതിലും എത്രയോ ഭീകരമാണ്‌. ഒരിക്കലും 
രക്ഷപെടാന്‍ കഴിയാത്തവിധം ശക്തമാണ്‌ ലഹരി മാഫിയ. 


യുവത്വം ജീവിക്കുവാന്‍ മറന്നു പോകുന്നു. ഉന്നതബിരുദവും, ഉയര്‍ന്ന ജോലിയും, വലിയ 
വരുമാനവും മാര്തം ജീവിത ലക്ഷ്യമാകുന്നു. അംബരചുംബികളായ ഫ്ളാറ്റില്‍ ഒരു ജീവിതം 
ആസ്വദിക്കുവാന്‍ മാത്രം ആഗ്രഹിക്കുന്ന യുവത്വം യഥാര്‍ത്ഥത്തില്‍ ജീവിക്കുവാന്‍ മറന്നു പോകുന്നു. 
ലോകത്തിന്റെ സുഖങ്ങളില്‍ മതിമറക്കുവാന്‍ ആഗ്രഹിക്കുന്ന യുവത്വം സ്വര്‍ഗ്ഗത്തിന്റെ സുഖം ഒരു 
മിഥ്യയാണെന്നു കരുതുന്നു. അസീസ്സിയിലെ ഫ്രാന്‍സിസ്‌ ചരിത്രത്തില്‍ ജീവിച്ച യാഥാര്‍ത്ഥ്യമാണെന്ന്‌ 
മനസ്സിലാക്കുവാനും അതിനോടു പൊരുത്തപ്പെടുവാനും കഴിയുന്നില്ല. അങ്ങനെയുള്ള ജീവിതം 
മനുഷ്യന്‌ അസാധ്യമാണെന്ന്‌ ഇന്നത്തെ യുവത്വം വിശ്വസിക്കുന്നു. അവര്‍ക്ക്‌ ജീവിതം 
ആസ്വദിക്കുവാനുള്ളതാണ്‌. ആസ്വാദനത്തിന്‌ പരിധികളില്ല. അതിന്‌ പരിധി നിശ്ചയിക്കുവാന്‍ ആരെയും 
അനുവദിക്കുകയുമില്ല. 


ദിശാബോധം നഷ്ടപ്പെട്ട രാഷ്ര്രീയ യുവജന പ്രസ്ഥാനങ്ങള്‍ യുവത്വത്തെ “നന്നായി” 
ഉപയോഗിക്കുന്നു. നന്മയിലേക്കല്ലെന്നു മാര്തം. തങ്ങളുടെ പ്രതിയോഗികളെ വകവരുത്തുവാനുള്ള 
ചാവേറുകളായി യുവത്വം അധഃപതിച്ചിരിക്കുന്നു. ദുഃഖകരമായ ഈ സാഹചര്യങ്ങളില്‍ നിന്ന്‌ യുവത്വം 
കരകയറേണ്ടിയിരിക്കുന്നു. 


മാതൃകകള്‍ അന്വേഷിക്കുന്ന യുവത്വത്തിന്‌ യേശുവിനെ മാതൃകയായി നല്‍കുവാന്‍ നമുക്കു 
കഴിയണം. യുവത്വത്തിന്റെ പൂര്‍ണ്ണതയില്‍ ലോകത്തിനു വേണ്ടി തന്റെ കൈകള്‍ വിരിച്ചുവച്ച്‌ ജീവിതം 
ഒരു യാഗമായി നല്‍കിയ യേശു എന്ന യുവാവ്‌. നമ്മുടെ യുവത്വത്തിന്‌ ഇതിലും ഉദാത്തമായ ഒരു 
ജീവിത മാതൃക ഇനിയും ലഭിക്കുവാനില്ല. പ്രിയ യുവജനങ്ങളേ....... നമുക്ക്‌ യേശുവിലേക്കു വളരാം...... 
യേശുവിനെപ്പോലെയാകാം..... നമുക്ക്‌ യേശുവാകാം.... 


സ്നേഹത്തോടെ, 


e732 


ഫാ. ബോവസ്‌ മാത്യു 
ചീഫ്‌ എഡിറ്റര്‍ 
9447661943 


4 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


പിത്യമൊഴി 


ക്ത 


ന 
$ 
ച 
“ 
a 

A 

ES 
hh eed 


യുവത്വം: 
നിഷ്ഠകള്‍ പൂവിടുന്ന കാലം 


ഒരായുസ്സില്‍ യവ്വനം ദൈവത്തിന്റെ ്രതയേകമായ കൈയ്യൊപ്പ്‌ രേഖപ്പെടുത്തി 
നല്‍കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്‌. യേശുവിനെ അനുകരിച്ച്‌ പുണ്യങ്ങളുടെ പൂര്‍ണ്ണതയിലും 
നിറവിലും വളരാനുള്ള ഘട്ടമാണിത്‌. യേശുവിന്റെ ചാരെ നടക്കുന്നവര്‍ക്ക്‌ മാത്രമേ 
പുണ്യങ്ങളില്‍ വളരുവാന്‍ സാധിക്കുകയുള്ളു. ഇത്‌ ലോകം വച്ച്‌ നീട്ടുന്ന സുന്ദര സ്വപ്ന 
വാഗ്ദാനങ്ങള്‍ക്ക്‌ എതിരെയുള്ള നീന്തലാണ്‌. ഒഴുക്കിനെതിരെയുള്ള നീന്തല്‍. ഇത്‌ അത്ര 
എളുപ്പമല്ല. ലോകത്തിന്റെ അരൂപിക്കൊത്ത്‌ ജീവിക്കുവാന്‍ വലിയ ത്യാഗം ആവശ്യമില്ല, 
ഒഴുക്കിനൊപ്പം നീന്താന്‍ വലിയ പ്രയാസമുണ്ടാവില്ല. വെള്ളത്തില്‍ നിന്നുകൊടുത്താല്‍ മതി. 
എന്നാല്‍ ഒഴുക്കിനെതിരെ നീന്തുവാന്‍ വ്യക്തിപരമായ തീരുമാനവും അദ്ധ്വാനവും നിഷ്ഠയും 
ആവശ്യമുണ്ട്‌. ഈ അദ്ധ്വാനത്തിന്‌ നമ്മുടെ യവ്വനം എത്രമാത്രം ശക്തമാണ്‌. അശക്തമായ 
യവ്വനം അതിവേഗം തിന്മയുടെ ശക്തികള്‍ക്ക്‌ കീഴ്പ്പെടും അതൊഴിവാക്കേണ്ടത്‌ 
കാലഘട്ടത്തിന്റെ ആവശ്യമാണ്‌. നമുക്കൊരു തലമുറ നഷ്ടപ്പെട്ടുകൂടാ. സഭയോടൊത്ത്‌ 
ചിന്തിക്കുന്ന, സഭയുടെ ശുശ്രൂഷകള്‍ക്കായി സ്വയം സമര്‍പ്പണം ചെയ്യുവാന്‍ സന്നദ്ധതയുള്ള 
യുവനിരയെ നമുക്കാവശ്യമുണ്ട്‌. ഏറെ സന്തോഷമെന്ന്‌ പറയട്ടെ. സഭാതല്‍പ്പരരായ, 
സുവിശേഷ ചൈതന്യമുള്ള അനേകം യുവതീ യുവാക്കള്‍ നമ്മുടെ സഭയ്ക്ക്‌ ഏറെ പ്രതീക്ഷ 
നല്‍കുന്നു. കര്‍ത്താവിന്റെ സഭയുടെ പ്രതീക്ഷയും അവരിലാണ്‌. കര്‍ത്താവിനെ പ്രതി 
അനേകം മക്കള്‍ മദ്ധൃയപൂര്‍വ്വ ദേശങ്ങളില്‍ രക്തം ചിന്തി മരിക്കുന്നു. 
സ്തേഫാനോസിനെപ്പോലെ കര്‍ത്താവിനോടുള്ള വിശ്വസ്തതയും സ്നേഹവും കാരണം 
ജീവന്‍ നഷ്ടപ്പെടുന്ന അനേകം മക്കളില്‍ അധികവും യുവജനങ്ങളും കുട്ടികളുമാണ്‌. 
എന്താണവരെ ഇതിന്‌ പ്രേരിപ്പിക്കുന്നത്‌. മറ്റനേകരെപ്പോലെ സുഖകരമായ ജീവിതം 
വച്ചുനീട്ടപ്പെട്ടപ്പോഴും അവര്‍ കുരിശാണ്‌ സ്വീകരിച്ചത്‌. അതാണ്‌ ധീരത. ദൈവത്തെപ്രതി 
കൊല്ലുന്നതല്ല, കൊല്ലപ്പെടുന്നതാണ്‌ ധീരത! കര്‍ത്താവ്‌ കാണിച്ചുതന്ന വഴിയും 
അതുതന്നെയാണ്‌. സുവിശേഷത്തിന്റെ ആനന്ദവും ജീവിതവും ഇതുതന്നെയാണ്‌. ക്രിസ്തു 
കാണിച്ചുതരുന്ന മാതൃക എല്ലാക്കാലത്തും സാധ്യമാണെന്ന്‌ നമ്മുടെ യുവജനങ്ങളാണ്‌ 
ലോകത്തെ കാണിച്ച്‌ കൊടുക്കേണ്ടത്‌. 


യേശുരകിസ്‌ തുവിനോടുള്ള ആത്മബന്ധത്തില്‍ ഉറച്ച നിലപാടെടുക്കുന്ന, 
സ്നേഹബന്ധമുള്ള, സമൂഹത്തോടു പ്രതിബദ്ധതയുള്ള ഒരു യുവിനിരയുടെ ശക്തമായ 
മുന്നേറ്റവും സാക്ഷ്യവും നമ്മുടെ സഭയ്ക്ക്‌ ഏറെ കരുത്ത്‌ പകരും, വിശ്വസനീയതയും 
സ്വീകാര്യതയും വര്‍ദ്ധിപ്പിക്കും! 


nfengns ഹീര, ) ) ത്ത 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


5 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


സ്നേഹ സ്മരണയില്‍ 
രണ്ട്‌ പതിറ്റാണ്ട്‌ 


റൈറ്റ്‌ റവ. ഗീവര്‍ഗ്ഗീസ്‌ മണ്ണിക്കരോട്ട കോര്‍ എപ്പിസ്‌കോപ്പ 


തിരുവനന്തപുരം നഗരത്തിന്റെ കെടാവിളക്കും മലങ്കര 
കത്തോലിക്കാ സഭയുടെ പരമാദ്ധ്യക്ഷനും മതമൈത്രി 
യുടെ പ്രവാചകനും സഭൈക്യത്തിന്റെ വാഗ്ദാനവും 
ഭാരതത്തിന്റെ സാമുദായിക-സാമ്പത്തിക-രാഷ്്രീയ- 
വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെ തേജോതാരവും ആയി 
പരിലസിച്ചിരുന്ന ഭാഗ്യസ്മരണാർഹനായ ബനഡിക്ട്‌ 
മാര്‍ ഗ്രീഗോറിയോസ്‌ പിതാവിന്റെ 20-ാഠ ശ്രാദ്ധ 
തിരുനാള്‍ നാം ആഘോഷിക്കുകയാണ്‌. ആ ശ്രേഷ്ഠാ 
ചാര്യനൊപ്പം ചേര്‍ന്നിരുന്ന്‌ സഭയ്ക്കു വേണ്ടിയും നാം 
ഓരോരുത്തര്‍ക്കു വേണ്ടിയും (പാര്‍ത്ഥിക്കുവാനുളള 
അവസരമാണിത്‌. 


മാര്‍ ഗ്രീഗോറിയോസ്‌ പിതാവ്‌ നിതൃയസഭാഗ്യത്തില്‍ 
പ്രവേശിച്ചിട്ട്‌ ഇരുപത്‌ വര്‍ഷം തികയുന്നുവെങ്കിലും ആ 
പിതാവിന്റെ ചൈതന്യ പൂര്‍ണ്ണമായ സാന്നിധ്യം നമുക്ക്‌ 
ഓരോരുത്തര്‍ക്കും ഇപ്പോഴും അനുഭവവേദ്യമാണ്‌. 
അദ്ദേഹത്തിന്റെ കൂദാശ പരികര്‍മ്മങ്ങളുടെയും അര്‍ത്ഥ 
സമ്പുഷ്ടമായ പ്രസംഗങ്ങളുടെയും ഇമ്പകരമായ ശബ്ദം 
ഇന്നും നമ്മുടെ ദൈവാലയങ്ങളില്‍ പ്രതിധ്വനിക്കുന്നുണ്ട്‌. 
മഹാന്മാര്‍ മരിച്ചാലും തങ്ങളുടെ ജീവിതദര്‍ശനം, 
കര്‍മ്മനൈപുണ്യം എന്നിവ വഴി വരും തലമുറകളിലൂടെ 
ജീവിക്കും എന്നതിന്‌ ഉദാത്തമായ ഒരു മാതൃകയാണ്‌ 
അഭിവന്ദ്യ ഗ്രീഗോറിയോസ്‌ പിതാവ്‌. 


നമ്മുടെ കര്‍ത്താവിന്റെ ജീവിതത്തെ സംഗ്രഹിച്ചു 
കൊണ്ട്‌ ബൈബിളില്‍ വിശുദ്ധ മത്തായി ശ്ലീഹ 
രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ “അവന്‍ നന്മ ചെയ്തു 
കൊണ്ട്‌ ഗ്രാമങ്ങള്‍ തോറും ചുറ്റി സഞ്ചരിച്ചു” എന്നാണ്‌. 
അഭിവന്ദ്യ ഗ്രീഗോറിയോസ്‌ പിതാവിനെ സംബന്ധിച്ചി 
ടത്തോളം ഈ വാക്കുകള്‍ വളരെ അമ്പര്‍ത്ഥമാണ്‌. 
സഭയില്‍ ഓരോ കാലത്തും അനുയോജ്യരായ 
നേതാക്കന്മാരെ ദൈവം നമുക്ക്‌ വേണ്ടി അയയ്ക്കുന്നു. 
കഴിഞ്ഞ പതിറ്റാണ്ടുകളില്‍ അഭിവന്ദ്യ ഗ്രീഗോറിയോസ്‌ 
പിതാവിനെപ്പോലെ പണ്ഡിതനനും, പരിശുദ്ധനും, 
്രഗല്ഭനും, സ്നേഹോദാരനും, കര്‍മ്മനിരതനും, 


6 


സിദ്ധിവിശേഷങ്ങളാല്‍ സമ്പുഷ്ടനുമായ ഒരു വ്യക്തിയെ 
മലങ്കരസഭയ്ക്ക്‌ ആവശ്യമായിരുന്നു. ഭാഗ്യസ്മര 
ണാര്‍ഹനും ദൈവദാസനുമായ മാര്‍ ഈവാനിയോസ്‌ 
തിരുമേനി ആരംഭിച്ച പുനരൈക്യരപസ്ഥാനത്തെ 
ഗ്രീഗോറിയോസ്‌ പിതാവ്‌ അതിശീീരഘം വളര്‍ത്തി 
അതിന്‌ വിശ്വവിഖ്യാതി നേടിക്കൊടുത്തു. 


രണ്ടാം വത്തിക്കാന്‍ സുന്നഹദോസിന്റെ കാലയള 
വില്‍ ജീവിക്കുവാനും ആദ്യന്തം അതില്‍ സംബന്ധിച്ച്‌ 
മലങ്കര കത്തോലിക്കാ സഭയുടെ സ്വഭാവത്തെയും 
ദൌാത്യത്തെയും പ്രശംസനീയമാംവിധം സാര്‍വത്രിക 
സഭയ്ക്ക്‌ പരിചയപ്പെടുത്തിക്കൊടുക്കുവാനും അദ്ദേഹ 
ത്തിനു സാധിച്ചു. രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സില്‍ 
ആദ്യന്തവും തുടര്‍ന്ന്‌ 1992 വരെയുള്ള എല്ലാ ബിഷപ്സ്‌ 
സിനഡുകളിലും സംബന്ധിക്കുവാനുള്ള അസുലഭമായ 
സനഭാഗ്യവും അദ്ദേഹത്തിന്‌ ലഭിച്ചു. 1992-ല്‍ നടന്ന 
സിനഡില്‍ “അല്മായരുടെ വിളിയും പരിശീലനവും” 
എന്ന വിഷയത്തോടനുബന്ധിച്ച്‌ “ആരാധനയുടെ 
അനുഷ്ഠാനവും ആഘോഷവുമാണ്‌ ആത്മീയ 
രൂപവത്ക്കരണത്തിന്‌ അനുയോജ്യമായ ഉപാധി'യെന്ന്‌ 
അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ഈ ബോധ്യ 
ത്തിന്റെ അടിസ്ഥാനത്തില്‍ മലങ്കര കത്തോലിക്കാ 
സഭയുടെ ആരാധന ചൈതന്യപ്രദവും സജീവവു 
മാക്കുന്നതില്‍ വന്ദ്യപിതാവ്‌ സദാതല്‍പ്പരനായിരുന്നു. 
വിശുദ്ധ കുര്‍ബാന കേന്ദ്രീകൃതമായ ഒരു ആത്മീയത 
സഭയില്‍ വളര്‍ത്തിയെടുക്കുന്നതിന്‌ അദ്ദേഹം 
പരിശ്രമിച്ചു. അതിനായി ഇടവകകള്‍ തോറും പരിശീലന 
സംഘത്തെ അയക്കുകയും പ്രാര്‍ത്ഥനകള്‍ അര്‍ത്ഥം 
മനസ്സിലാക്കി സാവധാനം ചൊല്ലുന്നതിന്‌ വേണ്ട 
പരിശീലനം നല്‍കുകയും ചെയ്തു. കുടുംബം ഒരു 
ഗാര്‍ഹിക സഭയാണെന്നും കുടുംബത്തില്‍ ആദ്ധ്യാത്മി 
കാന്തരീക്ഷം നിലനിര്‍ത്തണമെന്നും ആവര്‍ത്തിച്ച്‌ 
അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. മതബോധനത്തിന്‌ പ്രത്യേക 
പ്രോത്സാഹനം നല്‍കുകയും യുവജന പ്രസ്ഥാനത്തിന്‌ 
സംഘടിതരൂപം നല്‍കി പരിപോഷിപ്പിക്കുകയും 
ചെയ്തു. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


അല്‍മായ നേതൃത്വം വളര്‍ത്തുന്നതിനും ദൈവവിളി 
പരിപോഷിപ്പിക്കുന്നതിനും പിതാവ്‌ ബദ്ധ ശ്രദ്ധാലു 
വായിരുന്നു. മലങ്കര സഭയുടെ വ്ൃക്തിത്വത്തിലും 
ആരാധനാ പൈതൃകത്തിലും വൈദിക വിദ്യാര്‍ത്ഥികളെ 
പരിശീലിപ്പിക്കുന്നതിന്‌ മലങ്കര സഭയ്ക്കുവേണ്ടി ഒരു 
മേജര്‍ സെമിനാരി തുടങ്ങുന്നതിന്‌ വന്ദ്യപിതാവ്‌ കാണിച്ച 
ഉത്സാഹവും അദ്ധ്വാനവും പ്രശംസനീയമാണ്‌. ബാഹ്യ 
കേരളാ മിഷനുകള്‍ ആരംഭിക്കുന്നതിന്‌ പിതാവ്‌ 
പ്രദര്‍ശിപ്പിച്ച തീക്ഷ്ണതയും അഭിമുഖീകരിച്ച പ്രശ്ന 
ങ്ങളും നിരവധിയാണെങ്കിലും തന്റെ അജപാലന 
ധര്‍മ്മനിര്‍വഹണത്തിന്റെ ഭാഗമായി അദ്ദേഹം അതിനെ 
വീക്ഷിച്ചു. 


മലങ്കര സഭ പൊതുവായും തിരുവനന്തപുരം 
അതിരൂപത പ്രത്യേകിച്ചും വന്ദ്യപിതാവിന്റെ സംരക്ഷ 
ണത്തിലും നേതൃത്വത്തിലും അസാധാരണമായ വളര്‍ച്ച 
പ്രാപിച്ചു. ധാരാളം പുതിയ മിഷനുകള്‍ തുടങ്ങിയും 
നിരവധി പുതിയ ദൈവാലയങ്ങള്‍ പണികഴിപ്പിച്ചും 
ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍ ആരംഭിച്ചും 
തൊഴിലവസരങ്ങള്‍ സൃഷ്ടിച്ചും അതിരൂപതക്ക്‌ 
ഉണര്‍വും ഉത്തേജനവും പ്രദാനം ചെയ്തു. 


മാര്‍ ഗ്രീഗോറിയോസ്‌ പിതാവിനെ ലോകജനതയുടെ 
മുന്നില്‍ പ്രിയങ്കരനും ആദരണീയനുമാക്കി തീര്‍ക്കുന്നത്‌ 
അദ്ദേഹത്തിന്റെ മനുഷ്യസ്നേഹവും ആര്‍ദ്രതയുമാണ്‌. 
സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാര്‍ഗങ്ങ 
ളിലൂടെ അദ്ദേഹം തന്നെത്തന്നെ പൂര്‍ണ്ണമായി 
ദൈവത്തിനും മനുഷ്യര്‍ക്കും വേണ്ടി സമര്‍പ്പിച്ചു. 
മനുഷ്യസ്‌നേഹം ഈശ്വരസ്‌ നേഹമായും മനുഷ്യ 
സേവനം ദൈവസേവനമായും അദ്ദേഹം കരുതിയിരുന്നു. 
മനുഷ്യനില്‍ ഈശ്വരനെ ദര്‍ശിക്കുവാന്‍ കഴിഞ്ഞ 
ശ്രേഷ്ഠാചാര്യനായ അദ്ദേഹത്തെ തേടി ആചാര്യ 
അവാര്‍ഡ്‌ എത്തിയെങ്കില്‍ അതില്‍ അത്ഭുതപ്പെടാനില്ല. 
പാവങ്ങളോട്‌ തിരുമേനി അനിതര സാധാരണമായ 
പ്രതിബദ്ധതയാണ്‌ പുലര്‍ത്തിയിരുന്നത്‌. കര്‍ത്താവായ 
യേശുക്രിസ്തു തന്റെ ദൌതൃത്തിന്റെ സാരാംശം 
വെളിപ്പെടുത്തിയത്‌ ഇപ്രകാരമാണ്‌. “കര്‍ത്താവിന്റെ 
ആത്മാവ്‌ എന്റെമേല്‍ ഉണ്ട്‌. ദരിദ്രരെ സുവിശേഷം 
അറിയിക്കാന്‍ അവിടുന്ന്‌ എന്നെ അഭിഷേകം 
ചെയ്തിരിക്കുന്നു. ബന്ധിതര്‍ക്ക്‌ മോചനവും അന്ധര്‍ക്ക്‌ 
കാഴ്ചയും അടിച്ചമര്‍ത്തപ്പെട്ടവര്‍ക്ക്‌ സ്വാതന്ത്രവും 
കര്‍ത്താവിന്‌ സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാന്‍ 
അവിടുന്ന്‌ എന്നെ അയച്ചിരിക്കുന്നു”. (ലൂക്കാ 4:18,19) 
അഭിവന്ദ്യ പിതാവും ഇതേ അരുപിയിലും അര്‍ത്ഥത്തിലും 
തന്റെ മ്രതാഭിഷേക കര്‍മ്മത്തിനുശേഷം 
പ്രസ്താവിക്കുകയുണ്ടായി: എനിക്ക്‌ സാധുക്കളോട്‌ 
അധികം സ്നേഹമുണ്ട്‌. എന്റെ ആയുസ്സിന്റെ 
ബാക്കിമുഴുവന്‍ സാധുക്കളുടെ ഉയര്‍ച്ചക്കു വേണ്ടി 
വിനിയോഗിക്കുമെന്ന്‌ ഞാന്‍ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ 
്രതിജ്ഞ പാലിക്കാനുള്ള ര്രമമാണ്‌ അദ്ദേഹത്തെ 
്രസിദ്ധനായ ഒരു സാമൂഹ്യരപവര്‍ത്തകനും 
മനുഷ്യസ്നേഹിയുമാക്കിത്തീര്‍ത്തത്‌. 


മനുഷ്യന്റെ സമസ്ത പ്രവര്‍ത്തനങ്ങള്‍ക്കും ഒരു 


7 


ആദ്ധ്യാത്മിക മൂല്യമുണ്ടായിരിക്കണമെന്ന കാഴ്ചപ്പാ 
ടോടെയാണ്‌ അദ്ദേഹം സാമൂഹിക പ്രവര്‍ത്തനങ്ങളില്‍ 
ഏര്‍പ്പെട്ടിരുന്നത്‌. ദൈവത്തിന്റെ ആത്മാവ്‌ കുടി 
കൊളളുന്ന മനുഷ്യനില്‍ സമഗ്രമായ ഒരു വളര്‍ച്ചയാണ്‌ 
ഉന്നം വയ്ക്കേണ്ടതെന്ന്‌ അദ്ദേഹം ഉറച്ചു വിശ്വസി 
ച്ചിരുന്നു. എല്ലാ മണ്ഡലങ്ങളിലും, പ്രതേകിച്ച്‌ 
ആതുരസേവന രംഗത്തും ക്രിസ്തുവിന്റെ കാരുണ്യാര്‍ദ്ര 
ഹൃദയത്തോടെയാണ്‌ അദ്ദേഹം പ്രവര്‍ത്തിച്ചിരുന്നത്‌. 
ഒരു നവ വൈദികനായി ഞാന്‍ കാണാന്‍ ചെന്നപ്പോള്‍ 
പിതാവ്‌ പറയുകയുണ്ടായി. ജനങ്ങല്‍ക്ക്‌ നന്മ 
ചെയ്യണമെങ്കില്‍ നാം അവരെ ആത്മാര്‍ത്ഥമായി 
സ്നേഹിക്കണം. നിസ്വാര്‍ത്ഥമായ സ്നേഹം നമ്മെ 
കര്‍മ്മോത്സുകരാക്കും. അത്‌ സേവനമായി മാറും, ഇത്‌ 
വാസ്തവത്തില്‍ പിതാവിന്റെ ജീവിതാദര്‍ശമായിരുന്നു. 


ജാതി-മത-വര്‍ഗ്ഗ-വര്‍ണ്ണ വരമ്പുകള്‍ക്കതീതമായി 
എല്ലാവരെയും ദൈവമക്കളായി കാണുന്നതിനും 
സ്‌ നേഹിക്കുന്നതിനും വന്ദ്യ പിതാവിന്‌ കഴിയു 
മായിരുന്നു. അതുകൊണ്ടാണ്‌ 1994 ആഗസ്റ്റ്‌ 27-ാം തീയതി 
വന്ദ്യ പിതാവിന്റെ പൌരോഹിത്യ സുവര്‍ണ്ണ 
ജൂബിലിയോടനുബന്ധിച്ച്‌ കൂടിയ മഹാ സമ്മേളനം 
ഉദ്ഘാടനം ചെയ്തുകൊണ്ട്‌ അന്ന്‌ ഭാരതത്തിന്റെ 
വൈസ്‌ പ്രസിഡന്റും പില്‍ക്കാലത്ത്‌ പ്രസിഡന്റു 
മായിത്തീര്‍ന്ന കെ.ആര്‍. നാരായണന്‍ പ്രസ്താവിച്ചത്‌, 
മാര്‍ ഗ്രീഗോറിയോസ്‌ പിതാവ്‌ അന്തര്‍ ദേശീയ 
വ്യക്തിത്വത്തിന്റെ ഉടമയും മതേതരത്വത്തിന്റെ ഉദാത്ത 
മാതൃകയുമാണെന്ന്‌. 


മനുഷ്യന്റെ ധാര്‍മ്മിക ജീവിതത്തിന്‌ സാമ്പത്തിക 
ഭദ്രത ആവശ്യമാണെന്ന്‌ പിതാവിന്‌ ഉറച്ചബോധ്യ 
മുണ്ടായിരുന്നതുകൊണ്ടാണ്‌ കൃഷി, മത്സ്യബന്ധനം, 
ഭവന നിര്‍മ്മാണം എന്നീ മണ്ഡലങ്ങളില്‍ അദ്ദേഹ 
ത്തിന്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നത്‌. കേരളത്തില്‍ ഹരിത 
വിപ്ലവത്തിനും, ധവള വിപ്ലവത്തിനും, മരം വളര്‍ത്തലിനും 
എല്ലാംതന്നെ ആശയവും ആവേശവും പകര്‍ന്ന 
അഭിവന്ദ്യ പിതാവിന്റെ കര്‍മ്മ മണ്ഡലങ്ങള്‍ സാംസ്‌ 
കാരിക കേരളത്തിന്‌ ഒരിക്കലും വിസ്മരിക്കാനാവില്ല. 


ഇത്രമാത്രം ബഹുമുഖ പ്രതിഭയായിരുന്ന ബനഡിക്ട്‌ 
മാര്‍ ഗ്രീഗോറിയോസ്‌ തിരുമേനിയുടെ വാത്സല്യവും 
കരുതലും ഒരിക്കലെങ്കിലും അനുഭവിച്ചറിഞ്ഞ വ്യക്തി 
കളുടെ മനസ്സില്‍ അദ്ദേഹത്തിന്റെ മിഴിവേറിയ ചിത്രം 
ഒളിമങ്ങാതെ നിലനില്‍ക്കും. ഞാന്‍ ഒരു കൊച്ചച്ചനായി 
തണ്ണിത്തോട്ടില്‍ വികാരിയായിരുന്നപ്പോള്‍, അവിടെ 
വൈദികര്‍ക്ക്‌ താമസിക്കുന്നതിന്‌ പുതുതായി പണി 
കഴിപ്പിച്ച കെട്ടിടത്തിന്റെ ആശിര്‍വാദ കര്‍മ്മത്തിനായി 
പിതാവ്‌ അവിടെയെത്തി. പിതാവിന്റെ താമസത്തി 
നാവശ്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തശേഷം, 
പിറ്റേദിവസം രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായ 
“എലിമുള്ളും പ്ലാക്കല്‍' മിഷനിലേക്ക്‌ ഞാന്‍ ഒരു ജീപ്പില്‍ 
പോയി. അവിടെ ആവശ്യമായ (ക്രമീകരണങ്ങള്‍ 
ചെയ്തതിനുശേഷം തിരിച്ചുവരുന്ന അവസരത്തില്‍ 
യാദൃശ്ചികമായി ഒരു മഴ പെയ്തു. ജീപ്പ്‌ തോടിനപ്പുറം 
കടക്കുവാന്‍ സാധിക്കാതെയും വന്നു. അങ്ങനെ മഴ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


കാരണം രാത്രിയില്‍ താമസിച്ച്‌ മേടയില്‍ എത്തിയപ്പോള്‍ 
ഞാന്‍ കണ്ട കാഴ്ച വന്ദ്യപിതാവ്‌ ഞാന്‍ വരാന്‍ 
വൈകിയതു കാരണം റോഡിലേക്ക്‌ കണ്ണും 
നട്ടിരിക്കുകയാണ്‌. കണ്ട മാര്രയില്‍ വിഷമവും 
സന്തോഷവും ആ മുഖത്ത്‌ നിഴലിച്ചു. ഞാന്‍ അച്ചനെ 
പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന്‌ പറഞ്ഞ്‌ വളരെ 
സ്നേഹവായ്പ്പോടെ എന്നോട്‌ പെരുമാറി. അന്നത്തെ ആ 
സംഭവം ഓര്‍ക്കുമ്പോള്‍ ഇന്നും നന്ദികൊണ്ട്‌ എന്റെ 
ഹൃദയം തുടിക്കുകയാണ്‌. ഇതുപോലുള്ള അനേകം 
അനുഭവങ്ങള്‍ അദ്ദേഹത്തെ ഒരിക്കലെങ്കിലും കണ്ടു 
മുട്ടിയിട്ടുളള ഓരോരുത്തര്‍ക്കും പറയാനുണ്ടാകു 
മെന്ന കാര്യത്തില്‍ സംശയമില്ല. 


മാര്‍ ഗ്രീഗോറിയോസ്‌ പിതാവിന്റെ വ്യക്തിത്വത്തി 
ന്റെയും ശക്തിയുടെയും ഉറവിടം ഏതാണെന്ന്‌ 
അന്വേഷിക്കുമ്പോള്‍ ഉത്തരം ലളിതമാണ്‌. അദ്ദേഹ 
ത്തിന്റെ ്രാര്‍ത്ഥനാജീവിതവും ദൈവാശ്രയ ബോധ 
വുമാണ്‌ ആ സ്രോതസ്സ്‌. കുറേക്കാലം അദ്ദേഹത്തിന്റെ 
സ്രെകട്ടറി ആയിരിക്കുവാന്‍ എനിക്ക്‌ ഭാഗ്യം 
സിദ്ധിച്ചിട്ടുണ്ട്‌. പ്രഭാതത്തില്‍ യാത്രതിരിച്ച്‌ അതിദൂരം 
സഞ്ചരിച്ച്‌ പല സമ്മേളനങ്ങളില്‍ പങ്കെടുത്തശേഷം 
രാധ്രിയാമങ്ങളില്‍ അരമനയില്‍ തിരിച്ചെത്തുന്ന 
അദ്ദേഹത്തിന്റെ പാദങ്ങള്‍ ചലിക്കുന്നത്‌ ചാപ്പലി 
ലേക്കാണ്‌ (ക്രിസ്തുവിന്റെ സന്നിധിയിലേക്കാണ്‌). പകല്‍ 
മുഴുവനുമുണ്ടായ നേട്ടങ്ങളും കോട്ടങ്ങളും കാഴ്ച 
വയ്ക്കാനും ദൈവത്തെയും ജനങ്ങളെയും കൂടുതല്‍ 
സ്നേഹിക്കാനും ആവശ്യമായ കരുത്താര്‍ജ്ജിക്കുവാനും 
സ്ക്രാരിയുടെ മുന്‍പില്‍ മണിക്കൂറുകളോളം അദ്ദേഹം 
ചെലവഴിച്ചു. 


8 


ക്രൈസ്തവ കാഹളം - 


നമുക്ക്‌ എന്നും അഭിമാനത്തോടും കൃതജ്ഞത 
യോടും കൂടി മാത്രമേ മാര്‍ ഗ്രീഗോറിയോസ്‌ പിതാവിനെ 
അനുസ്മരിക്കുവാന്‍ സാധിക്കുകയുള്ളൂ. അദ്ദേഹം വഴി 
ദൈവം മലങ്കരസഭയ്ക്ക്‌ നല്‍കിയിട്ടുള്ള അസാഖ്യ 
ങ്ങളായ നന്മകള്‍ക്കുവേണ്ടി ദൈവതിരുമുന്‍പാകെ 
കൃതജ്ഞതയര്‍പ്പിക്കാം. ഇന്നും സ്വര്‍ഗ്ഗത്തിലി 
രുന്നുകൊണ്ട്‌ അഭിവന്ദ്യ പിതാവ്‌ പുനരൈക്യ 
പ്രസ്ഥാനത്തിനും മലങ്കരസഭയ്ക്കും വേണ്ടി പ്രാര്‍ത്ഥി 
ക്കുന്നുണ്ട്‌. പുണ്യ ശ്ലോകന്മാരായ നമ്മുടെ പിതാക്ക 
ന്മാരുടെ നല്ല മാതൃകകളെ നമുക്ക്‌ അനുകരിക്കാം. 
ഗ്രീഗോറിയോസ്‌ പിതാവിന്റെ സ്നേഹവും സേവന 
സന്നദ്ധതയും ദൈവാശ്രയവും പ്രാര്‍ത്ഥനാജീവിതവും 
മലങ്കരസഭയുടെ ഉന്നതിക്കുവേണ്ടി പ്രവര്‍ത്തിക്കുവാന്‍ 
നമുക്ക്‌ പ്രചോദനം നല്‍കട്ടെ. ഒപ്പം ദൈവദാസനായ മാര്‍ 
ഈവാനിയോസ്‌ പിതാവിന്റെയും മറ്റ്‌ മലങ്കര 
കത്തോലിക്കാ തനയരുടെയും ദര്‍ശനവും ദൌത്യവും 
പ്രാര്‍ത്ഥനയും. 


ഇന്ന്‌ നമ്മുടെ സഭയെ നയിക്കുന്ന കര്‍മ്മോത്സു 
കനായ അതൃഭിവന്ദ്യ ക്ലീമീസ്‌ കര്‍ദ്ദിനാള്‍ പിതാവിന്റെ 
യും മറ്റ്‌ പിതാക്കന്മാരുടെയും മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങളും 
നേതൃത്വവും സ്വീകരിച്ചുകൊണ്ട്‌ സഭയുടെ സര്‍വ്വോന്മു 
ഖമായ പുരോഗതിക്കുവേണ്ടിയും നാം അധിവസിക്കുന്ന 
ഈ ലോകം കൂടുതല്‍ (്രശാന്തസുന്ദരമായി തീരു 
ന്നതിനുവേണ്ടിയും നമുക്ക്‌ യത്നിക്കാം. പുണ്യ 
ചരിതനും സ്നേഹസമ്പന്നനും സന്ന്യാസിവര്യനു 
മായ മാര്‍ ഗ്രീഗോറിയോസ്‌ പിതാവിന്റെ പാദാ 
രവിന്ദങ്ങളില്‍ ആയിരമായിരം ആദരാഞ്ജലികള്‍ 
അര്‍പ്പിക്കുന്നു.......... 


ഒക്ടോബര്‍ 2014 


നമുക്കുള്ളത്‌ 


(അഭിമുഖം രണ്ടാം ഭാഗം) 


തയ്യാറാക്കിയത്‌ 
രാജു മാത്യു 


സഭാ സനേഹമുളള യുവജനങ്ങള്‍ 


ചുറുചുറുക്കിന്റെ പര്യായമാണ്‌ കര്‍ദ്ദിനാള്‍ മാര്‍ | 


ബന്സേലിയോസ്‌ ക്ലിമ്മിസ്‌ കാതോലിക്കാബ്വാവ. ഉരുളയ്ക്കു 
പ്ലേരിപോലുള്ള മറുപടികളും ശ്രദ്ധേയം. ബാവായുടെ 
ഉപമട്ടന്നുള്ള മറുപടികളളക്കുറിച്ചും അതില നര്‍മ്മമത്ത 
ക്കുറിച്ചും ചുണ്ടിക്കാണിച്ചച്ഛോള്‍ അതിനുള്ള മറുപടിയും 
ചെട്ടെന്നു വന്നു. പറയാനുള്ളത്‌ അന്നേരം പറയാതെ പിന്നിട്‌ 
പറഞ്ഞിട്ട്‌ കാര്യമുണ്ടോ? ശരിയാണ്‌, ഇതിലും വലിയൊരു 
മറുപടിയുണ്ടോ. തിരുവനന്തപുരം തിരുസന്നിധിയില്‍്‌ തിന്ന്‌ 
കാര്‍ ആയുതിചെത്തയച്ഛേശ്‌ എന്റെ ചേദദ്യങ്ങള്‍ക്കും 
ബ്വാവായുടെ മറുപടികള്‍ക്കും ഒരു ഷോര്‍ട്‌ ദ്രബ്ചക്ക്‌. അവിട 
ഒരു വിവാഹത്തില്‍ പങ്കെടുത്തശേഷം മറ്റൊരു പ്രത 
(്രവര്ത്തകന്റെ അഭിമുഖവും കാറില്‍ത്തമന്ന നടത്തണം. 
കറുകച്ചാലില്‍ കാണാമെന്ന്‌ പറഞ്ഞ്‌ ബാവാ യാത്യായി. 
നാലു മണിക്കുറുകള്‍ക്ക്‌ ശേഷം ഞങ്ങള്‍ കറുകച്ചാലില്‍ 
വീണ്ടും കണ്ടുമുട്ടി. അവിടെ തിന്ന്‌ വണ്ടിച്ചെതിയാര്‍ വരെ 
ബാവായുടെ കാറില്‍ സഞ്ചരിച്ച്‌ അഭിമുഖം തുടര്‍ന്നു. 


യുവതീ-യുവാക്കളോട്‌ ബാവായ്ക്ക്‌ എന്താണ്‌ 
പറയാനുള്ളത്‌? 


യുവത്വമാണ്‌ ഏറ്റവും ആരോഗ്യമുള്ള സമയം. ഏതു 
വെല്ലുവിളികളും ഏറ്റെടുക്കാനുള്ള ഇച്ഛാശക്തി 
പ്രകടമാക്കുന്ന കാലയളവാണ്‌ ഇത്‌. ഞാന്‍ നമ്മുടെ 
യുവസംഘത്തോടൊപ്പം പെരുന്നാട്ടില്‍ നിന്ന്‌ 
തിരുവനന്തപുരത്തേക്ക്‌ തീര്‍ത്ഥാടനത്തില്‍ പങ്കെടുത്ത്‌ 
നടന്നു. അത്‌ ഏറ്റവും ആത്മീയ അനുഭവം ഉണ്ടായ 


കാലമാണ്‌. അഞ്ചു ദിവസവും ഇവര്‍ക്കൊപ്പം നടന്ന്‌ 
(പാര്‍ത്ഥിക്കാന്‍ കഴിയുന്നതും അവരുടെ ക്ലേശം 
മനസ്സിലാക്കാന്‍ കഴിയുന്നതും വലിയ അനുഗ്രഹമായി 
ഞാന്‍ കണ്ടു. വലിയ ആവേശമായിരുന്നു. ഇനിയും 
നടക്കണമെന്ന്‌ ആഗ്രഹമുണ്ട്‌. യുവത്വം ഏറ്റവും 
അനുഗ്രഹകരമായ കാലമാണ്‌. ഏറെ നന്മ ചെയ്യാന്‍ 
ഉപയോഗിക്കേണ്ട കാലം. എന്നാല്‍ ഇത്‌ എത്രത്തോളം 
പേര്‍ മനസ്സിലാക്കുന്നു എന്നു സംശയമാണ്‌. അതാണ്‌ 
മദ്യത്തിനും ലഹരിക്കും മറ്റും അടിമപ്പെടാന്‍ കാരണം. 
എന്നാല്‍ നമ്മുടെ സഭയിലെ യുവതീ-യുവാക്കളെ 
സംബന്ധിച്ച്പറഞ്ഞാല്‍ ഏറെ സ്നേഹമുള്ള സഭാ 


9 


മക്കളാണ്‌ നമുക്കുള്ളത്‌. ആത്മാഭിമാന ബോധമുള്ള, 
സഭയോട്‌ സ്നേഹമുള്ള തലമുറ. നമ്മുടെ സൈദ്ധാ 
ന്തിക പ്രബോധനങ്ങള്‍ ഇവര്‍ക്ക്‌ കാലോചിതമായി 
നല്‍കേണ്ടതുണ്ട്‌. സഭാത്മക ജീവിതത്തെ പ്രചോദിപ്പി 
ക്കാന്‍ കഴിയുന്ന രീതിയിലാകണം അത്‌. ദേശത്തിന്റെ 
കെട്ടുപണിയില്‍ പങ്കാളികളാകുന്നതും ആത്മീയതയാ 
ണെന്ന്‌ തിരിച്ചറിയണം. ഇതിനുള്ള ഉര്‍ജ്ജം 
യേശുക്രിസ്തുവില്‍ നിന്ന്‌ സ്വീകരിക്കാന്‍ കഴിയണം. ഒരു 
മണിക്കൂര്‍ കുര്‍ബാനയ്ക്ക്‌ മുന്നിലിരുന്ന്‌ പ്രാര്‍ത്ഥിക്കണം. 
ഇതൊന്നും അടിച്ചേല്‍പ്പിക്കേണ്ടതല്ല. പൊതുജീവിത 
ചര്യയുടെ ഭാഗമാകേണ്ടതാണ്‌. ഓന്നത്യമുള്ള കൂട്ടമായി 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


നമ്മുടെ യുവജനങ്ങളെ വളര്‍ത്താന്‍ കഴിയണം. 
പലപ്പോഴും നമ്മുടെ യുവജനങ്ങളുടെ സഭാബന്ധത്തിന്റെ 
ആഴം കാണുമ്പോള്‍ അഭിമാനം തോന്നാറുണ്ട്‌. 
അതേസമയം യുവത്വമെന്ന ഘട്ടം പെട്ടെന്ന്‌ അടുത്ത 
ഘട്ടത്തിലേക്ക്‌ മാറും എന്ന്‌ തിരിച്ചറിയണം. അത്‌ 
അടുത്ത തലമുറയിലേക്കും പകര്‍ന്നു നല്‍കാന്‍ 
കഴിയണം. വിദേശത്തും മറ്റും ചെല്ലുമ്പോള്‍ അവിടുള്ള 
നമ്മുടെ യുവജനങ്ങള്‍ അതിശക്തമായ സഭാബന്ധം 
പ്രകടിപ്പിക്കാറുണ്ട്‌. നാട്ടിലുള്ളവരും പ്രകടിപ്പിക്കും. 
എന്നാല്‍ അഭ്യസ്ഥവിദ്യരുടെ ഇടയില്‍ സഭാസ്നേഹം 
പ്രകടിപ്പിക്കുന്നത്‌ എന്തോ കുറച്ചിലാണെന്ന തോന്നല്‍ 
ശക്തിപ്പെടുന്നതായി സംശയമുണ്ട്‌. പ്ലസ്ടു കഴിഞ്ഞ്‌ 
പലരേയും കാണാറില്ല. പക്ഷേ കോളേജ്‌ പ്രവേശന 
ത്തിനും മറ്റുമായി വരുമ്പോള്‍ പുതുക്കിയ എം.സി. 
വൈ.എം കാര്‍ഡും സണ്ടേസ്‌കൂള്‍ സര്‍ട്ടിഫിക്ക 
റ്റും (പദര്‍ശിപ്പിച്ചുതന്നെ പിടിക്കും. (്രവേശനം 
കിട്ടിക്കഴിഞ്ഞാല്‍ പിന്നെ ഉള്‍വലിയലാണ്‌. എം.സി.വൈ. 
എമ്മും മറ്റും ശക്തമായി പ്രവര്‍ത്തിച്ചാല്‍ ഇതര 
സഭകളേക്കാള്‍ ശക്തമായ യുവജനസഭയായി വളരാന്‍ 
കഴിയും. ഒരുകാര്യം തീര്‍ത്തു പറയട്ടെ, ആത്മാഭിമാനവും 
ഏറെ സഭാസ്നേഹവുമുളള യുവജനങ്ങളാണ്‌ നമുക്കു 
ള്ളത്‌. 

ഇത്രയും കര്‍മോത്സുകനാകുന്നത്‌ എങ്ങനെ? 


ഞാന്‍ എന്നെക്കുറിച്ച്‌ ചിന്തിക്കുമ്പോള്‍ ദാനിയേല്‍ 
പ്രവാചന്‍ പറഞ്ഞതുപോലെ “ദൈവമേ നീ എന്നെ 
ഓര്‍ക്കുന്നല്ലോ” എന്ന്‌ പറയാന്‍ ആഗ്രഹിക്കുന്നു. 
എപ്പോഴും എന്നെ നടത്തുന്നത്‌ ദൈവമാണ്‌. എന്നെ 
ദൈവം എടുത്ത്‌ ഉപയോഗിക്കുന്നു. “ഞാന്‍ എന്തായിരി 
ക്കുന്നുവോ അത്‌ ദൈവക്യപയാലെന്ന്‌' എന്ന്‌ പലോസ്‌ 
പറഞ്ഞ വാക്കുകള്‍ ഞാന്‍ കടമെടുക്കട്ടെ. ദൈവത്തിന്റെ 
നടത്തിപ്പ്‌ അനുദിനം ഞാന്‍ അനുഭവിക്കുന്നു. നമ്മുടെ 
സഭാസമൂഹത്തിനും ഇതില്‍ വലിയ പങ്കുണ്ട്‌. വലിയ 
പടക്കവും മറ്റും പൊട്ടിച്ച്‌ സ്വീകരിക്കുമ്പോഴല്ല ഹൃദ്യമായി 
ഏറെ അടുപ്പത്തോടെ സംസാരിക്കുമ്പോഴാണ്‌ 
സന്തോഷം തോന്നുക. കുര്‍ബാനയില്‍ അനുഭവിക്കുന്ന 
സന്തോഷം സമീപിക്കുന്ന ആളുകളിലേക്കും പകരാന്‍ 
കഴിയണം. ആളുകള്‍ നമ്മുടെ അടുത്തുവരുന്നതും 
സന്തോഷം ലഭിക്കാനാണല്ലോ. അങ്ങനെ പെരുമാറാന്‍ 
കഴിയുന്നത്‌ നമ്മളെ കൂടുതല്‍ കര്‍മ്മോത്സുകരാക്കും. 


ഏറ്റവും സംശുദ്ധമായ വികാരം ദേഷ്യമാണെന്ന്‌ 
പറയാറുണ്ട്‌. ബാവായ്ക്കു ഏറ്റവും ദേഷ്യം വരുന്നത്‌ 
എപ്പോഴാണ്‌? 


സത്യം പറഞ്ഞാലും അത്‌ മനസ്സിലാക്കാതെ 
അസത്യമാണെന്ന രീതിയില്‍ സംസാരിക്കുമ്പോള്‍ 
എനിക്ക്‌ അസ്വസ്ഥതയുണ്ടാകും. എന്നിരുന്നാലും ആ 
ആളിനോട്‌ വിരോധം തോന്നാറില്ല. അതിനെ 
അതിജീവിക്കാനുള്ള, സ്നേഹം നല്‍കാനുള്ള കൃപ 
ദൈവം നല്‍കാറുണ്ട്‌. വളരെ സ്വാര്‍ത്ഥപരമായി ആളുകള്‍ 
പെരുമാറുമ്പോഴും അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്‌. 
ഉദാഹരണമായി നമ്മുടെ സ്ഥാപനങ്ങളിലെ നിയമന 
ങ്ങളില്‍ പ്രായപരിധി കഴിഞ്ഞവരെ പരിഗണിക്കുമ്പോള്‍ 


10 


ഏറ്റവും പാവപ്പെട്ടവരെ പരിഗണിക്കാം എന്നു 
കരുതിയാലും ചിലര്‍ തങ്ങളുടെ സ്വാര്‍ത്ഥത മുലം മറിച്ചു 
ചിന്തിക്കുന്നത്‌ കാണുമ്പോള്‍ അസ്വസ്ഥതയുണ്ടാവും. 
എന്നിരുന്നാലും മൊത്തത്തിലുള്ള നന്മയെക്കരുതിയാണ്‌ 
തീരുമാനങ്ങള്‍ എടുക്കുന്നത്‌. അതിനാല്‍ അടുത്ത 
ദിവസം വളരെ പ്രയാസത്തോടെ ഉണരേണ്ട സാഹചര്യം 
ഇല്ല. തന്നെയുമല്ല തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം 
മുഴുവന്‍ എനിക്കാണെന്ന്‌ ഞാന്‍ ആളുകളോട്‌ 
പറയാറുമുണ്ട്‌. 


ഏറ്റവും വലിയ ശക്തിയാണ്‌ മതം എന്നു പറയാറുണ്ട്‌. 
മതം കറുപ്പാണെന്ന്‌ കാറല്‍ മാര്‍ക്സും പറഞ്ഞിട്ടുണ്ട്‌. 
മതത്തെക്കുറിച്ചുള്ള ബാവായുടെ വീക്ഷണം 
എന്താണ്‌? 


എന്റെ മതവീക്ഷണം യേശുവില്‍ ചേര്‍ത്തുവച്ചേ 
എനിക്ക്‌ പറയാനാകൂ. പണ്ട്‌ ഇരസായേല്‍, യഹുദ 
ചരിതത്തില്‍ ഉടനീളം ദൈവത്തിന്റെ നടത്തിപ്പ്‌ 
കാണാനാകും. മിസ്രേമില്‍ നിന്ന്‌ വിടുവിക്കുമ്പോഴും, 
ചെങ്കടല്‍ കടന്നപ്പോഴും അങ്ങനെ തങ്ങളോടൊപ്പം 
എപ്പോഴുമുള്ള ദൈവം. പുതിയനിയമത്തില്‍ 
ദൈവപുത്രന്‍ മനുഷ്യരുടെ ഇടയില്‍ വസിച്ചു. നമ്മുടെ 
പിതാക്കന്മാര്‍ പറഞ്ഞതുപോലെ അവര്‍ കണ്ടതും 
കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങള്‍. തന്റെ 
്രിയപുത്രനെ സംബന്ധിച്ച്‌ രണ്ടുതവണ ദൈവം സ്വര്‍ഗം 
തുറന്ന്‌ സംസാരിക്കുന്നു. ഈ യേശുവുമായി 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ബന്ധപ്പെട്ടപ്പോഴാണ്‌ ദൈവപിതാവിനെ മനസ്സിലാക്കു 
ന്നത്‌. ദൈവപിതാവിന്റെ മുഖമെങ്ങനെ എന്ന്‌ യേശു 
വുമായി ബന്ധപ്പെട്ടാണ്‌ ഞാന്‍ കാണുന്നത്‌. എന്റെ 
മതാത്മകത എന്റെ യേശുവുമായി ബന്ധപ്പെട്ടാണ്‌. മറ്റു 
മതങ്ങളെ സംബന്ധിച്ച്‌ എനിക്ക്‌ പഠിച്ചു പറയാനാകും. 
എന്നാല്‍ യേശുവിന്റെ അനുയായി എന്നനിലയില്‍, 
ജീവിച്ച അനുഭവവുമായി ബന്ധപ്പെട്ട്‌ പറയാനാകില്ല. 
വിശ്വസിക്കുന്ന കാര്യങ്ങളിലെ സജീവതയാണ്‌ പ്രധാനം. 
അത്‌ യേശുവുമായി ബന്ധപ്പെട്ടേ എനിക്ക്‌ പറയാനാകൂ. 
കര്‍ത്താവിനെ കണ്ടവര്‍ രേഖപ്പെടുത്തിയ കാര്യങ്ങള്‍. 
യേശു ഇന്നും ജീവിക്കുന്നു എന്ന്‌ ബോധ്യമാവുന്നു. 
ദൈവം ലോകത്തിനു നല്‍കിയ പൂര്രൻ. ആ പുത്രനെ 
കണ്ടവര്‍, അനുഭവിച്ചവര്‍ രേഖപ്പെടുത്തിയ സത്യങ്ങള്‍. 
ഞാന്‍ വിശ്വസിക്കുന്നത്‌ തത്വത്തിലല്ല. ദൈവത്തിന്റെ 
പുത്രനിലാണ്‌. തത്വം കരുണ കാണിക്കില്ല. എന്നാല്‍ 
യേശു കരുണ കാണിക്കും. ആള്‍ക്കൂട്ടത്തിനിടയിലും 
നമ്മെ തിരിച്ചറിയുന്ന സ്നേഹം. വസ്ത്രത്തിന്റെ 
വെളുമ്പില്‍ തൊട്ട രക്ത്രസാവക്കാരി സ്രതീയെ 
തിരിച്ചറിഞ്ഞതുപോലെ. ഈ യേശുവിനെ ഞാന്‍ 
അനുഭവിച്ചറിയുന്നതാണ്‌. അതുകൊണ്ട്‌ എനിക്ക്‌ 
അതെക്കുറിച്ച്‌ പറയാനാകും. അതേസമയം മറ്റുമതങ്ങളെ 
എനിക്ക്‌ തള്ളിപ്പറയാനോ, പുകഴ്ത്താനോ ആവില്ല. 


ഇതര മതസ്തരുമായി ബാവായ്ക്ക്‌ നല്ല ബന്ധ 
മാണല്ലോ. മറ്റു മതസ്തരുടെ ചടങ്ങില്‍ പങ്കെടുക്കുന്നു. 
എന്താണ്‌ ഇതിന്റെ അടിസ്ഥാനം? 


മറ്റു മതസ്തരുടെ മതാത്മകമായ ചടങ്ങില്‍ ഞാന്‍ 
പങ്കെടുക്കാറില്ല. എന്നാല്‍ അതുമായി ബന്ധപ്പെട്ടല്ലാതെ 


11 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ഇതര ചടങ്ങുകളില്‍ പങ്കെടുക്കാറുണ്ട്‌. കാരണം 
ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്‌ അവിടെല്ലാം 
സംസാരിക്കുന്നത്‌. തന്നെയുമല്ല അങ്ങനെയുള്ള 
ചടങ്ങില്‍ പങ്കെടുക്കുമ്പോള്‍ എന്റെ (കിസ്തീയ 
വിശ്വാസം വര്‍ദ്ധിക്കുകയാണ്‌ ചെയ്യുന്നത്‌. ഞാന്‍ 
മത്രഭാന്തനാവുകയല്ല. യേശുവില്‍ വിശ്വസിക്കുന്ന 
ഒരാള്‍ക്കും മറ്റുള്ളവരോടു വിരോധമായി പെരുമാറാ 
നാവില്ല. ദൈവത്തിന്റെ സമസൃഷ്ടികളായി മറ്റുള്ളവരെ 
കാണാനാവണം. ഇതിനര്‍ത്ഥം അവരുടെ എല്ലാ 
മതചടങ്ങുകളെയും അനുസരിക്കുന്നു എന്നല്ല. 
അനുവദനീയമായ ഒട്ടേറെ കാര്യങ്ങളില്‍ സഹകരിക്കാ 
നാകും. ഒരിക്കല്‍ തിരുവനന്തപുരത്ത്‌ സ്വാമി അശ്വതി 
തിരുന്നാള്‍ എന്നെ യതിപൂജ നടത്തി സ്വീകരിച്ചു. ചിലര്‍ 
പറഞ്ഞു ഞാന്‍ പൂജയില്‍ പങ്കെടുത്തു എന്ന്‌. ഇതു 
ചര്‍ച്ചയാകുമെന്ന്‌ ഞാന്‍ സ്വാമിയോടും പറഞ്ഞു. 
എന്നാല്‍ തങ്ങളുടെ ആശ്രമം സന്ദര്‍ശിക്കുന്ന ആത്മീയ 
ആചാര്യനെ സ്വീകരിക്കുന്ന ആചാരമാണിതെന്നു സ്വാമി 
വ്യക്തമാക്കി. ഒരു ഹൈന്ദവ ആശ്രമത്തില്‍ എത്തിയ 
എന്നെ അവരുടെ ഒരു ആചാര്യനെ സ്വീകരിച്ചതുപോലെ 
ആചാരപൂര്‍വം സ്വീകരിക്കുമ്പോള്‍ അതു നിരാകരി 
ക്കുവാന്‍ എന്റെ ക്രിസ്തീയത എന്നെ അനുവദിക്കുന്നില്ല. 
മറ്റുള്ളവരെ കുറിച്ച്‌ നമ്മള്‍ പഠിക്കേണ്ടതുണ്ട്‌. ഈ 
അവസരങ്ങള്‍ ഞാന്‍ അതിനായി കാണുന്നു. 


ആത്മീയത പലപ്പോഴും ആചാരങ്ങളില്‍ കുടുങ്ങി 
ക്കിടക്കുന്നു. ആചാരങ്ങള്‍ വളരുകയും ആത്മീയത 
തളരുകയും ചെയ്യുന്നു. ഇതെക്കുറിച്ച്‌? 


അതിശക്തമായ ദര്‍ശനമുള്ള സഭയാണ്‌ നമ്മുടേത്‌. 


നമ്മുടെ ഈവാനിയോസ്‌ പിതാവ്‌ ഈ ദര്‍ശനം നമുക്ക്‌ 
തന്നിട്ടുണ്ട്‌. മിഷന്‍ ചൈതന്യമില്ലാത്ത സഭ നിര്‍ജീവ 
മാണ്‌. ദൈവം യേശുവിലൂടെ സ്നേഹത്തിനു നല്‍കിയ 
സ്നേഹം മറ്റുള്ളവരിലേക്ക്‌ പകരാന്‍, ഭാരതം മുഴുവന്‍ 
അറിയിക്കാന്‍ നമുക്ക്‌ ഉത്തരവാദിത്വമുണ്ട്‌. ഇതാണ്‌ 
മിഷന്‍. ഇതു പ്രേഷിത ചൈതന്യമുള്ള സഭയ്ക്കേ 
കഴിയൂ. ദൈവാലയങ്ങളില്‍ മാര്രം ചടഞ്ഞുകുടി 
യിരുന്നെങ്കില്‍ നമ്മുടെ സുവിശേഷ പ്രവര്‍ത്തനം 
എന്താകുമായിരുന്നു. ഇതിനാണ്‌ സഭയുടെ നേതൃശുശ്രൂ 
ഷയില്‍ ക്രിയാത്മകമായ ഇടപെടല്‍ ഉണ്ടാകേണ്ടത്‌. 
ബ്രാഹ്മണ വിധിപ്രകാരമുള്ള ആചാരങ്ങളില്‍ മാത്രം 
ചടഞ്ഞുകൂടേണ്ടവരല്ല പുരോഹിതര്‍. അനുഷ്ഠാന 
ങ്ങളുണ്ട്‌. അര്‍പ്പണവുമുണ്ട്‌. ബലി അര്‍പ്പകനും 
ബലിവസ്തുവും ഒന്നാണ്‌ എന്നുപറയുന്നത്‌ അതാണ്‌. 
ഇതാണ്‌ പൂജാവിധികളില്‍ വന്ന മാറ്റം. കുര്‍ബാനയുടെ 
തുടക്കവും ഒടുക്കവും അത്‌ ലോകത്തിനു മുഴുവനും 
വേണ്ടിയാണെന്ന്‌ വ്യക്തമാക്കുന്നു. അപ്പോള്‍ അത്‌ ഒരു 
മിഷനുമായി ബന്ധപ്പെട്ടതാണ്‌. അത്‌ തിരിച്ചറിഞ്ഞ്‌ 
നമ്മള്‍ പ്രവര്‍ത്തിക്കണം. 


മലങ്കര സഭകളുടെ ഐക്യത്തെക്കുറിച്ച്‌? 


മലങ്കര സഭകളുടെ ഐക്യം സംഭവിച്ചുകൊണ്ടേയി 
രിക്കുകയാണ്‌. ആ അത്ഭുതം എപ്പോള്‍ സംഭവിക്കും 
എന്ന രീതിയില്‍ നോക്കിയിരിക്കുന്നത്‌ പോലെയല്ല അത്‌ 
മനസ്സിലാക്കേണ്ടത്‌. ദൈനംദിനം അത്സംഭവിച്ചുകൊണ്ടി 
രിക്കുകയാണ്‌. ഞാന്‍ ഇന്ന്‌ നടത്തിയ വിവാഹ 
ശുശ്രൂഷയില്‍ ഒരു ഓര്‍ത്തഡോക്സ്‌ വൈദികനും 
ഉണ്ടായിരുന്നു. അദ്ദേഹത്തെക്കൊണ്ടും ഒരു പ്രാര്‍ത്ഥന 
ചൊല്ലിച്ചു. ഒരുമിച്ചു നിന്ന്‌ ഗ്രാര്‍ത്ഥിക്കുന്നത്‌ ഐക്യമല്ലേ. 
ഐക്യം സംഭവിക്കുമോ എന്ന്‌ ചോദ്യമില്ല. സംഭവിച്ചു 
കൊണ്ടേയിരിക്കുന്നത്‌ കാണുന്നില്ലേ എന്നാണ്‌ എനിക്ക്‌ 
ചോദിക്കാനുള്ളത്‌. 


2004-ല്‍ തിരുവല്ലയില്‍ അങ്ങേയ്ക്ക്‌ എതിരായി 
അരമനയുടെ മുന്നില്‍ സിപിഎം നടത്തിയ സമരത്തി 
നിടയിലേക്ക്‌ കയറിച്ചെന്ന്‌ ബാവാ പ്രസംഗിച്ചത്‌ 
ഓര്‍ക്കുന്നു. രാഷ്ര്ടീയ വീക്ഷണത്തില്‍ മാറ്റങ്ങള്‍ 
ഉണ്ടായിട്ടുണ്ടോ. നിലപാടുകളില്‍ മയം വന്നിട്ടുണ്ടോ? 


നിലപാടുകളില്‍ എപ്പോഴും ഉറപ്പുണ്ട്‌. എന്നാല്‍ 
വൈകാരികമായ പ്രകടനത്തില്‍ പ്രായം കൂടുന്തോറും 
മാറ്റം വന്നിരിക്കാം. എന്നാല്‍ അന്നത്തെ സമരം, 
ചര്‍ച്ചയ്ക്കു തയ്യാറായിരുന്നപ്പോഴും അവര്‍ സമരം 
നടത്തേണ്ട കാര്യമില്ലായിരുന്നു എന്ന ഉറച്ച ബോധ്യ 
മായിരുന്നു എനിക്കുണ്ടായിരുന്നത്‌. സത്യസന്ധ 
മല്ലാത്ത ആരോപണങ്ങള്‍ കേള്‍ക്കുമ്പോള്‍ അത്‌ 
കേട്ടിരിക്കേണ്ട കാര്യമില്ലെന്ന്‌ തോന്നിയതു കൊണ്ടാണ്‌ 
അന്ന്‌ അങ്ങനെ പ്രതികരിച്ചത്‌. നമ്മള്‍ പറയേണ്ടത്‌ 
ഉറച്ചബോധ്യത്തോടെ പറയണം. രാഷ്ട്രീയത്തില്‍ 
അഭിപ്രായം പറയുന്നത്‌ കുറഞ്ഞ കാര്യമാണെന്ന്‌ 
പലര്‍ക്കും തോന്നലുണ്ട്‌. അതു ശരിയല്ല. രാഷ്ട്രീയം 
എന്നാല്‍ രാഷ്ര്രത്തെ, ജനങ്ങളെ സംബന്ധിക്കുന്ന 
വിഷയമാണ്‌. അതിനാല്‍ ഇടപെടാന്‍ ബാധ്യതയുണ്ട്‌. 


a 


൭൭൭൭൭൭. 
ha 


a 


എന്നാല്‍ കക്ഷിരാഷ്ര്രീയത്തില്‍ ഇടപെടാറില്ല. 
രാഷ്ട്രീയം പൌരനെ സംബന്ധിക്കുന്നതാണ്‌. അതിനാല്‍ 
ഇടപെടണം. നമ്മുടെ സംസ്ഥാനത്ത്‌ ഒന്നിനും 
തുടര്‍ച്ചയില്ല. ഒരു സര്‍ക്കാര്‍ തുടങ്ങി വയ്ക്കുന്ന 
കാര്യങ്ങള്‍ അടുത്ത കക്ഷികള്‍ തുടരാറില്ല. അതു 
ശരിയല്ല. വികസന കാരൃത്തില്‍ തുടര്‍ച്ചയുണ്ടാ 
വണം. അതുപോലെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും 
മറ്റും ശരിയായ ചര്‍ച്ചകളുണ്ടാകണം. വെറും വാദ 
്രതിവാദങ്ങളിലേക്ക്‌ ചര്‍ച്ച പോകുന്നത്‌ ശരിയല്ല. 
അടുത്ത കാലത്തെ മദ്യ നയം. അതിനെതിരെ 
ഗാന്ധിമാര്‍ഗ്ഗത്തില്‍ സമരം നടത്തുന്നവരെ കണ്ടില്ലെന്നു 
നടിക്കുന്നത്‌ കാണുമ്പോള്‍ അസ്വസ്ഥത തോന്നാറുണ്ട്‌. 
ഇങ്ങനെ ധാര്‍മികമായ വിഷയത്തില്‍ സംസാരിക്കാന്‍ 
ബാധ്യതയുണ്ട്‌. നമ്മള്‍ സംസാരിക്കുന്നത്‌ ശരിയല്ലെന്ന്‌ 
ചില രാഷ്ട്രീയക്കാര്‍ക്കും ഒരു ധാരണയുണ്ട്‌. അങ്ങനെ 
യെങ്കില്‍ വോട്ടു ചെയ്യുമ്പോള്‍ അവര്‍ മാത്രം വോട്ടു 
ചെയ്താല്‍ മതിയല്ലോ. മതപരമായ ബലം ചില 
കാര്യങ്ങള്‍ ചോദിച്ചു വാങ്ങാന്‍ വേണ്ടി മാതം 
ഉപയോഗിക്കേണ്ടതുമല്ല. 


പക്ഷേ പലപ്പോഴും കാര്യങ്ങള്‍ ചോദിച്ചുവാങ്ങാനുള്ള 
ബലമായിട്ടാണല്ലോ മതത്തേയും സമുദായത്തെയും 
ഉപയോഗിക്കുന്നത്‌? 


അത്‌ ഓരോരുത്തരുടെയും ധാര്‍മികതയാണ്‌ 
തീരുമാനിക്കുന്നത്‌. തുറന്നു പറയട്ടെ. ഇതുവരെ 
വ്യക്തിപരമായ കാര്യങ്ങള്‍ക്കു സമ്മര്‍ദ്ദം ചെലുത്താന്‍ 
എന്റെ സ്ഥാനം ഞാന്‍ ഉപയോഗിച്ചിട്ടില്ല. സ്വാര്‍ത്ഥതയ്‌ 
ക്കായി സമുദായത്തെ ഉപയോഗിക്കുന്നു എന്നാണല്ലോ 


12 


ക 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


സമുദായ നേതാക്കള്‍ക്കെതിരെയുള്ള ആരോപണവും. 
ഇക്കാര്യത്തില്‍ ലക്ഷ്മണ രേഖ വരയ്ക്കേണ്ടത്‌ 
ഓരോരുത്തരുമാണ്‌. 


ഭാരതത്തിലാണ്‌ ലോകത്തെ മൂന്നിലൊന്നു ദരിദ്രര്‍. 
ഇതു കുറച്ചുകൊണ്ടുവരാന്‍ നമുക്ക്‌ ഉത്തരവാദിത്വ 
മില്ലേ? 


പലതരത്തില്‍ നമ്മള്‍ ഇടപെടുന്നുണ്ട്‌. നമ്മുടെ തന്നെ 
ആളുകളെ മുഖ്യധാരയിലേക്ക്‌ പലവേദികളിലൂടെ 
കൊണ്ടു വരാം. വിദ്യാഭ്യാസപരമായി നമ്മുടെ ആളുകള്‍ 
ഇനിയും വളരേണ്ടതുണ്ട്‌. ഇതിനു വലിയ സാമ്പത്തിക 
ബാധ്യത എറ്റെടുത്തു പദ്ധതികള്‍ നമ്മള്‍ ആവിഷ്ക്കരി 
ക്കുന്നുണ്ട്‌. പഠനത്തിന്‌ സാമ്പത്തിക സാഹചര്യങ്ങള്‍ 
ഇല്ലാത്തവരെ സഹായിക്കാനുള്ള പദ്ധതികള്‍. നമുക്ക്‌ 
വീടുകളില്ലാത്തവരുണ്ട്‌. അതിനാണ്‌ നമ്മുടെ ഭവന 
പദ്ധതി. ഇങ്ങനെ പലതരത്തിലാണ്‌ നമ്മള്‍ ഇടപെടു 
ന്നത്‌. നമ്മുടെ കോളജില്‍ പ്രവേശനം നടക്കുബോള്‍ 
പാവപ്പെട്ടവരെ പ്രത്യേകം കരുതണമെന്ന്‌ നിര്‍ദ്ദേശം 
നല്‍കിയിട്ടുണ്ട്‌. 


ആത്മഹത്യ പെരുകുന്നതിനെക്കുറിച്ച്‌? 


കുടുംബങ്ങളെ കൂടുതല്‍ കരുതുന്ന അജപാലന 
സമീപനം നമുക്ക്‌ ഉണ്ടാവണം. ഇടവകകളിലെ വലിയ 
കമ്മിറ്റികളുടെയെല്ലാം ഉത്തരവാദിത്വം നമ്മുടെ 
കുടുംബങ്ങളെ കരുതുക എന്നതാണ്‌. എല്ലായ്പ്പോഴും 
സമ്പത്തു നല്‍കി സഹായിക്കാനാവില്ല. എന്നാല്‍ 
കുടുംബത്തെ ആത്മഹത്യയില്‍ നിന്നു പിന്തിരിപ്പിക്കാന്‍ 
ഇടവകയ്ക്ക്‌ ഉത്തരവാദിത്വമുണ്ട്‌. 


സോഷ്യല്‍ മീഡിയകളില്‍ സജീവമാണോ. സാമുഹിക 
മാധ്യമങ്ങളെക്കുറിച്ച്‌? 


ഫെയ്സ്ബുക്കില്‍ (പവേശിക്കാറില്ല. സമയം 
കിട്ടാറില്ല. പ്രവേശിച്ചാല്‍ മറ്റു പലതിന്റെയും സമയം 
അപഹരിക്കുമോ എന്ന്‌ സംശയമുണ്ട്‌. മറ്റുളളവര്‍ പറഞ്ഞ്‌ 
വിവരം അറിയാറുണ്ട്‌. ഇതു ശക്തമായ മാധ്യമമാണ്‌. 
ഫെയ്സ്ബുക്ക്‌ ഒരു മാധ്യമ പ്രവര്‍ത്തനമാണ്‌. എന്നാല്‍ 
അതു മറ്റുളളവരെ കരിവാരിത്തേക്കാനും അസത്യം 
പ്രചരിപ്പിക്കാനും ഉപയോഗിക്കരുത്‌. ഇത്‌ ധാര്‍മ്മികത 
യില്‍ ഉറപ്പിക്കപ്പെടണം. അല്ലെങ്കില്‍ അത്‌ അനേകരെ 
നിരാശയിലാക്കും. 


മാര്‍പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സംഘത്തിലായി. 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയെക്കുറിച്ച്‌? 


ഏറ്റവും ആദ്യം എന്നെ സ്വാധീനിച്ചത്‌ ആ ലാളിത്യ 
മാണ്‌. ഇര്രമാര്രം അദ്ദേഹത്തിന്‌ എളിമപ്പെടാന്‍ 
കഴിയുമോ എന്ന്‌ അതിശയിച്ചിട്ടുണ്ട്‌. ഒരിക്കല്‍ സാന്താ 
മാര്‍ത്തായില്‍ പിതാവിന്റെ ചാപ്പലില്‍ ഇരിക്കുമ്പോള്‍ 
ഞാന്‍ അനൂപച്ചനോടു (ക്ലീമീസ്‌ പിതാവിന്റെ സെക്രട്ടറി) 
പറഞ്ഞു. ഭാഗ്യമുണ്ടെങ്കില്‍ പിതാവ്‌ ഇപ്പോള്‍ വരുമെന്ന്‌. 
അധികം കഴിയും മുമ്പ്‌ ദാ ഞങ്ങളുടെ തൊട്ടു മുമ്പില്‍ 
ബഞ്ചില്‍ അദ്ദേഹം വന്നിരിക്കുന്നു. ഇതാണ്‌ ഫ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പ. വളരെ സമീപസ്ഥനാണ്‌ അദ്ദേഹം. പ്രോട്ടോ 
ക്കോള്‍ നോക്കാറില്ല. ഞാന്‍ ആ സ്വാത്രന്ത്യം 


13 


എടുക്കാറുണ്ട്‌. അദ്ദേഹത്തെ കാണുമ്പോള്‍ ഓടി ചെല്ലാം. 
സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കര്‍ദ്ദിനാളാണെന്ന്‌ 
ഒരിക്കല്‍ അദ്ദേഹം എന്നോടും സ്നേഹത്തോടെ 
പറഞ്ഞു. എന്നെ അതിശയിപ്പിച്ച മറ്റൊരുകാര്യം 2013-ല്‍ 
കര്‍ദ്ദിനാള്‍മാരുടെ യോഗത്തില്‍ പങ്കെടുക്കാന്‍ ബ്യൂണസ്‌ 
ഐയേഴ്സിലെ തന്റെ മുറിയില്‍ നിന്ന്‌ റോമിലെത്തിയ 
പാപ്പാ ഇതുവരെ തിരികെ അവിടെ പോയിട്ടില്ല 
എന്നുളളതാണ്‌. ഇനി എന്നാണ്‌ അവിടേക്ക്‌ എന്ന്‌ ഞാന്‍ 
രണ്ടു പ്രാവശ്യം പാപ്പായോട്‌ ചോദിക്കുകയും ചെയ്തു. 
2016-ല്‍ ഒരു പക്ഷേ സമയം കിട്ടിയാല്‍ പോയേക്കാം 
എന്നാണ്‌ അദ്ദേഹം പറഞ്ഞത്‌. സ്വന്തം മുറിയില്‍ 
തിരികെപ്പോകാന്‍ മൂന്നു വര്‍ഷം. എന്തൊരു വലിയ 
പരിത്യാഗം, വിട്ടുകൊടുപ്പ്‌. മാര്‍പാപ്പയുടെ ശ്രദ്ധ 
അദ്ദേഹത്തിന്റെ കാര്യത്തിലല്ല. സമൂഹം ഏറ്റവും 
ചെറുതെന്ന്‌ കരുതി മാറ്റി നിര്‍ത്തുന്നവരിലേക്കും 
ദൈവസ്നേഹം എത്തിക്കുന്നതിലാണ്‌ അദ്ദേഹത്തിന്റെ 
ശ്രദ്ധ. സ്വന്തമായി മറ്റ്‌ അജന്‍ഡകളൊന്നും പാപ്പയ്ക്കില്ല. 
അതുകൊണ്ട്‌ എപ്പോഴും അദ്ദേഹം നമ്മളെ 
അത്ഭുതപ്പെടുത്തും. വിരൂപിയും രോഗിയുമായ 
മനുഷ്യനെ ചുംബിച്ചപ്പോഴും പ്രസംഗിക്കുമ്പോള്‍ 
കടന്നുവന്ന കൊച്ചു കുഞ്ഞിനെ കസേരയിലിരുത്തി 
ലാളിച്ചപ്പോഴും സുവിശേഷം പ്രായോഗികമാക്കുകയാണ്‌ 
അദ്ദേഹം ചെയ്തത്‌. പോപ്പിനെ സന്ദര്‍ശിച്ചു 
മടങ്ങുമ്പോള്‍ അദ്ദേഹം മിക്കപ്പോഴും മുറിയ്ക്കു 
പുറത്തുവരെയെത്തി യാര്രയാക്കാറുണ്ട്‌. ലിഫ്റ്റിന്‌ 
അടുത്തുവന്ന്‌ സ്വീകരിക്കാറുണ്ട്‌. ഇതുപോലെ നൂറുനൂറ്‌ 
അനുഭവങ്ങള്‍ ഓരോരുത്തര്‍ക്കും പറയാനുണ്ടാവും. 


യുവത്വം മാതൃകകളെ അന്വേഷിക്കാറുണ്ട്‌. ബാവ 
മാതൃകയാക്കിയത്‌ ആരെയാണ്‌? 


ജീവിച്ചിരിക്കുന്നവര്‍ മാത്രമല്ല മാതൃകകള്‍. ഒരാള്‍ 
മുഴുവനായും അല്ല. അനേകരില്‍ നിഴലിച്ചിരിക്കുന്ന 
ഗുണങ്ങള്‍ നമ്മള്‍ കൊണ്ടുവരാന്‍ ശ്രമിക്കുകയാണ്‌ 
ചെയ്യുന്നത്‌. ഭാരതത്തെക്കുറിച്ച്‌ ചിന്തിക്കുമ്പോള്‍ 
ഗാന്ധിജി മനസ്സില്‍ വരും. ഗാന്ധിജിയെ ഇപ്പോള്‍ 
ഭാരത്തിന്‌ ഏറെ ആവശ്യമുണ്ട്‌. മാര്‍ ഈവാനിയോസ്‌ 
പിതാവ്‌, ജോണ്‍പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പ, മദര്‍ 
തെരേസ, നമ്മുടെ പിതാക്കന്മാര്‍, ബസേലിയോസ്‌, 
പിതാവ്‌, ഗ്രീഗോറിയോസ്‌ പിതാവ്‌, വൈദികര്‍ 
ഇവരെല്ലാം. ഇതിനു പുറമേ നല്ല കുടുംഗങ്ങളിലെ 
കുടുംബസ്ഥര്‍, അമ്മമാര്‍, രോഗികളെ ശുശ്രൂഷിക്കുന്ന 
സിസ്റ്റേഴ്സ്‌, രോഗങ്ങളുണ്ടായിട്ടും സന്തോഷത്തോടെ 
ഇരിക്കുന്ന കുഞ്ഞുങ്ങള്‍ ഇവരെല്ലാം എന്നെ കരു 
പ്പിടിപ്പിക്കുകയാണ്‌. 


പെട്ടെന്ന്‌ വിഷമമോ, പ്രയാസമോ നേരിടുമ്പോള്‍ 
ബാവാ എങ്ങനെയാണ്‌ സന്തോഷം വീണ്ടെടുക്കുന്നത്‌? 


മാതാവിനോടുള്ള പ്രാര്‍ത്ഥനയിലൂടെ. ജപമാലയുടെ 
മണികളിൽ പിടിച്ച്‌ ്രാര്‍ത്ഥിക്കുമ്പോള്‍ ഒരു മാറ്റം 
ഉണ്ടാകുകയാണ്‌ ചെയ്യുന്നത്‌. തീരുമാനങ്ങളില്‍ കൂടുതല്‍ 
ശക്തിയോടെ ഉറച്ചുനില്‍ക്കാന്‍ അതു കരുത്തേകും. 
സഭാപരമായ കാര്യങ്ങള്‍ സംബന്ധിച്ച്‌ പട്ടത്തെ നമ്മുടെ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


പിതാക്കന്മാരുടെ കല്ലറയില്‍ പോയി പ്രാര്‍ത്ഥിക്കും. 
അവിടെ നിന്ന്‌ നിരാശയോടെ ഒരിക്കലും എനിക്ക്‌ 
മടങ്ങേണ്ടി വന്നിട്ടില്ല. 


ബ്രഹ്മചര്യം നമ്മുടെ സഭാ വൈദിക ശുശ്രൂഷയില്‍ 
പരമപ്രധാനമായ ഒന്നാണ്‌. ബ്രഹ്മചര്യം കാത്തു 
സൂക്ഷിക്കുന്നത്‌ സംബന്ധിച്ച്‌ ബാവായുടെ ഉപദേശം 
എന്താണ്‌? 


മനുഷ്യനെക്കൊണ്ട്‌ അസാധ്യമാണത്‌. അപ്പോള്‍ 
അതു സാധ്യമാക്കാന്‍ ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ്‌ 
വേണ്ടത്‌. അതെങ്ങനെ എന്ന്‌ ചോദിച്ചാല്‍ നമ്മെ 
പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ ഓര്‍ക്കണം. 
അവരെ കണ്ടും കേട്ടും പഠിക്കണം. അവര്‍ എന്തിനാണ്‌ 
മുന്‍ഗണന നല്‍കിയിരുന്നത്‌ എന്ന്‌ മനസ്സിലാക്കണം. 
സെമിനാരി ജീവിതത്തിന്റെ ആദ്യകാലത്ത്‌ പഠിപ്പിക്കും, 
പരിശുദ്ധ അമ്മയുടെ മാദ്ധ്യസ്ഥം തേടണമെന്ന്‌. അത്‌ 
ഭംഗിവാക്കല്ല. ഒരു യോഗിയുടെ ജീവിത വിജയം 
അയാളുടെ മുന്‍ഗണനയുടെ സന്തുലനം നിലനിര്‍ത്തു 
ന്നതിലാണ്‌. ദൈവത്തോടു ചേര്‍ന്നുനിന്നുകൊണ്ട്‌ 
ഏറ്റെടുത്ത ദയത്യങ്ങളിലേക്ക്‌ മുഴുവന്‍ ശ്രദ്ധയും 
നല്‍കുമ്പോഴാണ്‌ വിജയം ഉണ്ടാകുന്നത്‌. കൂടുതല്‍ 
കാര്യങ്ങളിലേക്ക്‌ ശ്രദ്ധ പോകുന്നത്‌ മനസ്സിനെ 


14 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


വലയ്ക്കും. യോഗികള്‍ എല്ലാം തൃജിച്ചവരാണ്‌. 
അതാണ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയെ സംബന്ധിച്ച്‌ ഞാന്‍ 
നേരത്തെ പറഞ്ഞത്‌. സ്വന്തം മുറിയിലേക്ക്‌ പോകുന്ന 
തിനെക്കുറിച്ച്‌ ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത വ്യക്തി. എന്ത്‌ 
പരിത്യാഗമാണത്‌. മദര്‍ തെരേസ, ഒരു സാധാരണ 
സ്ത്രീ. പക്ഷേ ലോകത്തിന്റെ അമ്മയായത്‌ പാവങ്ങളെ 
ശുര്രൂഷിക്കുന്നത്‌ ജീവിതത്തിന്റെ മുന്‍ഗണന 
ആക്കിയതുകൊണ്ടാണ്‌. ഇങ്ങനെ ദൌാത്യങ്ങളില്‍ മാത്രം 
ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോള്‍ ലോകത്തിനു പ്രധാനമെന്നു 
തോന്നുന്ന മറ്റു കാര്യങ്ങള്‍ അപ്രധാനമാവും. 
ആത്മീയതയുടെ അടിത്തറയില്‍ ദൈവത്തോടുള്ള 
സംഭാഷണത്തില്‍ സംഭവിക്കേണ്ട കാര്യമാണിത്‌ - 
ബാവാ വ്യക്തമാക്കി. 


ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി സമയം പോയതറ? 
ഞ്ഞില്ല. വണ്ടിച്ചെരിയാറിലേക്കുള്ള കയറ്റങ്ങളില്‍ ഇരുട്ട്‌ 
കനംവച്ചുതനിന്നു. കാര്‍ കയറ്റം കയറുന്വോള്‍ ഉത്തര 
ങ്ങളിലൂടെ ചിന്തയുടെ ഭൌന്നിത്യങ്ങളേറുകയായിരുന്നു 
ബാവാ. ശാഖ്വോപശാഖകളിലേക്ക്‌ പടര്‍ന്നുവളരുന്ന 
ഫലസമ്യദ്ധിയുള്ള മുന്തിരിവള്ളിയായി അദ്ദേഹം. പേര്‌ 
അമ്പര്‍ത്ഥമാക്കുന്നതു പോമല.......... ചോദിച്ചതും പറഞ്ഞതും 
എല്ലാം എഴുതിച്ചേര്‍ക്കണമമങ്കില്‍ ഇനിയും വേണം 
ഏമറത്താളുകള്‍. അതിന്‌ നിര്‍വ്വാഹമില്ല... നിര്‍ത്തുന്നു....... 


വ്പുവ്ജനദേ 
നിങ്ങള്‍ എവിടെയാണെന്ന്‌ കണ്ടെത്തുക 


റവ. ഡോ. മാത്യു ജേക്കബ്‌ തിരുവാലില്‍ ഒ.ഐ.സി 


സെക്രട്ടറി, കെ.സി.ബി.സി യൂത്ത്‌ കമ്മീഷന്‍ 


ക്രൈസ്തവ യുവത്വത്തിന്റെ ഉദാത്ത മാതൃകയാണ്‌ 
യുവാവായ യേശുനാഥന്‍. പിതാവിന്റെ തിരുവിഷ്ടം 
പൂര്‍ണ്ണമായും ഉള്‍ക്കൊണ്ടവന്‍. കടന്നുപോയ വഴികളില്‍ 
അത്ഭുതം വിരിയിച്ചുവന്‍. കണ്ടുമുട്ടിയവരിലൊക്കെ 
ജീവിത മൂല്യങ്ങളുടെ വ്യത്യസ്ഥമായ, ഉദാത്തമായ 
ചിന്തകള്‍ക്ക്‌ തിരി കൊളുത്തിയവന്‍. കാഴ്ചയും 
ഉള്‍ക്കാഴ്ചയും പകര്‍ന്നു നല്‍കി സ്നേഹവിപ്ലവത്തിന്റെ 
ചരിര്രം രചിച്ചവന്‍. എന്നാല്‍, അന്ധകാരത്തിന്റെ 
പിന്നാമ്പുറങ്ങളെ സ്നേഹിച്ച മനുഷ്യന്‍, ജീവന്റെ 
സമൃദ്ധി പകര്‍ന്നു നല്‍കിയ ഈ നന്മയെ ബോധപൂര്‍വ്വം 
തിരസ്കരിച്ചു. അനുദിന ജീവിതത്തില്‍ തിരസ്കരിക്ക 
പ്പെടുന്ന സ്നേഹത്തിന്റെയും ദൈവനീതിയുടെയും 
കാവല്‍ക്കാരാകുവാനും പ്രേക്ഷിത വീര്യത്താല്‍ 
നിറയുവാനുമുള്ള ദൌത്യമാണ്‌ ഓരോ യുവാവിനും 
യുവതിക്കുമുള്ളത്‌. 


15 


യുവജന മുന്നേറ്റം 


രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം സാമൂഹ്യ 
വ്യവസ്ഥിതിയില്‍ വിപ്ലവകരമായ മുന്നേറ്റങ്ങള്‍ക്ക്‌ 
യുവജനങ്ങള്‍ നേതൃത്വം നല്‍കി കര്‍മ്മവീര്യം നിറഞ്ഞ 
യുവലോകത്തെ വിവിധ യുവജന പ്രസ്ഥാനങ്ങളുടെ 
കൊടിക്കീഴില്‍ അണിനിരത്തിക്കൊണ്ട്‌ യുവശക്തിയുടെ 
വളര്‍ച്ചയുടെ കാലഘട്ടമായിരുന്നു ഇത്‌. യുവജനങ്ങ 
ളിലെ ധര്‍മ്മവും കര്‍മ്മവും ഒരു നവലോക നിര്‍മ്മി 
തിക്കായി ഉയിര്‍ത്തെഴുന്നേല്‍ക്കണമെന്ന ഓര്‍മ്മപ്പെടു 
ത്തലോടെ, നവീകരണത്തിന്റെ പുത്തന്‍ ഉള്‍ക്കാഴ്ചകളു 
മായി പരിശുദ്ധാത്മാവിനാല്‍ നിറഞ്ഞ്‌ സഭാപിതാക്കന്മാര്‍ 
യുവജനങ്ങളോട്‌ ഇപ്രകാരം ആഹ്വാനം ചെയ്തു. 


മൂന്‍ തലമുറയുടെ കൈയ്യില്‍ നിന്നും ദീപശിഖ 
ഏറ്റുവാങ്ങിക്കൊണ്ട്‌ ഇന്നത്തെ ലോകത്തില്‍, അതിന്റെ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ചരിശ്രം കണ്ടിട്ടുള്ളതില്‍ വച്ച്‌ ഏറ്റവും വലിയ 
പരിവര്‍ത്തനത്തിന്റേതായ ഈ കാലഘട്ടത്തില്‍ 
ജീവിക്കേണ്ടവര്‍ നിങ്ങളാണ്‌. നിങ്ങളുടെ മാതാപിതാക്കളു 
ടെയും ഗുരുക്കന്മാരുടെയും പ്രബോധനത്തില്‍ നിന്ന്‌ 
ഏറ്റവും നല്ല മാതൃക സ്വീകരിച്ച്‌ നാളത്തെ സമൂഹത്തെ 
രൂപപ്പെടുത്തേണ്ടവര്‍ നിങ്ങളാണ്‌. രണ്ടാംവത്തിക്കാന്‍ 
കൌണ്‍സിലിന്റെ ഈ സമാപന സന്ദേശത്തിലൂടെ 
യുവജനങ്ങളിലൂടെ സഭയുടെയും സമൂഹത്തിന്റെയും 
പ്രതീക്ഷ സഭാപിതാക്കന്മാര്‍ ഉറക്കെ പ്രഖ്യാപിക്കുകയാ 
യിരുന്നു. 


എല്ലാ കാലഘട്ടത്തിലെയും പോലെ ഇന്നും തിരുസഭ 
യുവജനങ്ങളോടൊപ്പം നിലകൊളളുന്നു. വത്തിക്കാന്‍ 
കാര്യാലയത്തില്‍ അല്മായരുടെ കാര്യങ്ങള്‍ കൈകാര്യം 
ചെയ്യുന്ന പൊന്തിഫിക്കല്‍ കൌണ്‍സിലില്‍ യുവജനങ്ങള്‍ 
ക്കുള്ള ഒരു പ്രത്യേക വിഭാഗം തന്നെ കാര്യക്ഷമമായി 
രപവര്‍ത്തിക്കുന്നുണ്ട്‌. അല്മായരുടെ കാര്യങ്ങള്‍ 
കൂടുതല്‍ കാര്യക്ഷമമാക്കുവാനായി മാര്‍പാപ്പയെ 
സഹായിക്കുവാനുള്ള അല്മായര്‍ക്കുള്ള പൊന്തിഫിക്കല്‍ 
കൌണ്‍സില്‍ മൂന്നു മേഖലകളിലായി തിരിച്ചാണ്‌ 
അനുദിന പ്രവര്‍ത്തനങ്ങള്‍ ഏകോപിപ്പിക്കുന്നത്‌. 
അല്മായ സംഘടനകള്‍ക്കും അല്മായ നവീകരണ 
ഗ്രസ്ഥാനങ്ങള്‍ക്കുമുള്ള വിഭാഗം, വനിതകള്‍ക്കുള്ള 
വിഭാഗം, യുവജനങ്ങള്‍ക്കുള്ള വിഭാഗം എന്നിവയാണ്‌ 
ഈ മൂന്ന്‌ മേഖലകള്‍. 


യുവജന ശുശ്രൂഷ 


ഖ്രൈകസ്‌ തവാദര്‍ശങ്ങളിലധിഷ്്‌ ഠിതമായി 
കത്തോലിക്കാ യുവജനങ്ങളുടെ സമ്രവികസനവും 
സമൂഹത്തിന്റെ സമ്പൂര്‍ണ്ണ വിമോചനവുമാണ്‌ 
തിരുസഭയുടെ, യുവജനശുധ്രൂഷയുടെ ലക്ഷ്യം. 
സഭയുടെ, യുവജന ശുശ്രൂഷയുടെ ലക്ഷ്യത്തെക്കുറിച്ച്‌ 
സി.ബി.സി.ഐ ഇപ്രകാരം പഠിപ്പിച്ചിരിക്കുന്നു. 
ക്രിസ്തുവിലൂടെ യുവജനങ്ങളുടെ സമഗ്രവികാസം വഴി 
അവര്‍ക്ക്‌ ചുറ്റുമുള്ള സാമൂഹിക യാഥാര്‍ത്ഥ്യങ്ങളെ 
തിരിച്ചറിഞ്ഞ്‌ ദൈവരാജ്യനിര്‍മ്മാണ ര്രകിയയില്‍ 
സജീവമായി അവരെ പങ്കെടുപ്പിക്കുവാന്‍ സഹായിക്കുക. 


രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലിന്റെ നവീകരണാനു 
ഭവങ്ങളില്‍ ഏറ്റവും ശക്തമായ പ്രതിഫലനം കണ്ടത്‌ 
യുവജനങ്ങളിലാണ്‌. ലോകമെങ്ങും തിരുസഭയുടെ 
യുവജനശുശ്രൂഷ കാര്യക്ഷമമായി നടന്നുവരുന്നു. 
യുവജനങ്ങളുടെ മാര്‍പാപ്പയെന്ന്‌ അറിയപ്പെട്ട വിശുദ്ധ 
ജോണ്‍പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പയുടെ അനുഗ്രഹാശി 
സ്സറുകളോടെ 1985-ല്‍ തുടക്കമിട്ട ലോകയുവജന 
സമ്മേളനങ്ങള്‍ 2015-ല്‍ പോളണ്ടിലെ ക്രോക്കോവില്‍ 
വച്ച്‌ നടക്കാനായി ഒരുങ്ങുമ്പോള്‍ സഭ എത്രമാത്രം 
തീക്ഷ്ണതയോടെയാണ്‌ യുവജനങ്ങളോടൊപ്പം 
അനുധാവനം ചെയ്യുന്നത്‌ എന്ന്‌ കാണുവാന്‍ സാധിക്കും. 


ഇടവകതലം മുതല്‍ ലോക യുവജന സംഗമവേദികള്‍ 
വരെ നടത്തപ്പെടുന്ന യുവജന രൂപീകരണ പ്രവര്‍ത്തന 
ങ്ങളിലൂടെ തിരുസഭ കാണുന്നത്‌ ശക്തമായ ഒരു 
യുവജന ശാക്തീകരണമാണ്‌. ആദ്ധ്യാത്മിക-ബദ്ധിക 


16 


_ Yes! [Am 


-സാമൂഹിക-സാംസ്കാരിക തലങ്ങളിലുള്ള 
ശാക്തീകരണത്തിലൂടെ നവസമൂഹ സൃഷ്ടിക്കായി 
യുവജനങ്ങളെ പ്രാപ്തരാക്കുന്ന സമഗ്രമായ രൂപീകരണ 
്രകിയയാണിത്‌. 


വിശുദ്ധ ജോണ്‍പോള്‍ രണ്ടാമന്‍ മാര്‍പാപ്പ, യുവത്വം 
ഒരു നിധി എന്ന അപ്പസ്തോലിക ലേഖനത്തില്‍ 
ഇപ്രകാരം പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങളാണ്‌ ഓരോ 
കുടുംബത്തിന്റെയും മതവംശത്തിന്റെയും യവ്വനം. 
സഭയുടെ യുവത്വവും നിങ്ങള്‍ തന്നെ.... നിങ്ങളുടെ 
യുവത്വം നിങ്ങളുടെ മാദ്രം സ്വത്തല്ല. നിങ്ങളുടെ 
സ്വകാര്യ സ്വത്തല്ല. ഒരു തലമുറയുടെ മാത്രം സ്വത്തുമല്ല. 


സുവിശേഷത്തിന്റെ സന്തോഷവും യുവജനങ്ങളും 


“ഈ കാലഘട്ടത്തിന്റെ കൊടുങ്കാറ്റ്‌” എന്നാണ്‌ 
യുവലോകത്തിന്റെ ഹരമായ, ഗ്രവാചകശബ്ദം 
വാക്കിലും (പവ്ൃത്തിയിലും നിറഞ്ഞുനില്‍ക്കുന്ന 
ഫ്രാന്‍സിസ്‌ മാര്‍പാപ്പയെ മാധ്യമങ്ങള്‍ വിശേഷിപ്പിച്ചിരി 
ക്കുന്നത്‌. 2013 നവംബര്‍ 26-ാഠം തീയതി പ്രസിദ്ധീകരിച്ച 
“സുവിശേഷത്തിന്റെ സന്തോഷം” (Evangeli Gaudium) 
അദ്ദേഹത്തിന്റെ ആദ്യത്തെ അപ്പസ്തോലികാഹ്വാ 
നമാണ്‌. തിരുസഭയുടെ പ്രവര്‍ത്തനങ്ങള്‍ക്കുള്ള 
പഠനസഹായിയും ചൂണ്ടുപലകയുമായി രചിക്കപ്പെട്ടിരി 
ക്കുന്ന ഈ അപ്പസ്‌ തോലികാഹ്വാനത്തിന്റെ രണ്ടാം 
അധ്യായത്തില്‍ യുവജനങ്ങളെക്കുറിച്ചുളള പരാമര്‍ശന 
ങ്ങള്‍ കണ്ടെത്താനാകും. 


“സമൂഹിക പ്രതിജ്ഞാബദ്ധതയുടെ വിഷമസന്ധി 
യില്‍” (Amid the crisis of communal commitment) 
എന്നാണ്‌ രണ്ടാം അധ്യായത്തിന്റെ ശീര്‍ഷകം. ഇന്നത്തെ 
ലോകം അഭിമുഖീകരിക്കുന്ന സാമൂഹിക സമര്‍പ്പണ 
ത്തിന്റെ വെല്ലുവിളികളെ 60 ഖണണ്‍ ഡികകളിലായി 
വിവരിക്കുന്ന ഈ അധ്യായത്തിന്റെ അവസാന അഞ്ച്‌ 
ഖണ്ഡികകള്‍ യുവജനങ്ങളെക്കുറിച്ചുള്ള സഭയുടെ 
തീക്ഷ്ണതയും പ്രത്യേക കരുതലും പ്രകടമാക്കുന്ന 
താണ്‌. 105 മുതല്‍ 109 വരെയുള്ള ഈ ഭാഗം യുവജന 
ശുര്രൂഷയ്‌ ക്കുവേണ്ടിയാണ്‌ പരിശുദ്ധ പിതാവ്‌ 
സമര്‍പ്പിച്ചിരിക്കുന്നത്‌. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


വേഗതയുടെ ഒരു കാലഘട്ടത്തില്‍ നാം 
ജീവിക്കുമ്പോള്‍ ദ്രുതഗതിയില്‍ സംഭവിച്ചുകൊണ്ടിരി 
ക്കുന്ന ശാസ്‌ (ത-സാമൂഹിക പരിവര്‍ത്തനങ്ങളും 
കാലത്തിന്റെ വെല്ലുവിളികളും യുവജനശുധ്രൂഷയെ 
സ്വാധീനിക്കുന്നുവെന്ന സത്യം മാര്‍പാപ്പ അംഗീകരിക്കു 
ന്നുണ്ട്‌. ഈ കാരണങ്ങളാല്‍ യുവജനങ്ങളെ 
സമീപിക്കുകയെന്നത്‌ മറ്റ്‌ കാലഘട്ടങ്ങളെപ്പോലെ അത്ര 
എളുപ്പമല്ല എന്നുകൂടി മാര്‍പാപ്പ സൂചിപ്പിക്കുന്നു. സഭാ 
സാമൂഹിക രംഗങ്ങളില്‍ തങ്ങളുടേതായ വൃൃക്തിമുദ്ര 
പതിപ്പിക്കുകയും യുവജന സേവനരംഗങ്ങളെ ശക്തി 
പ്പെടുത്തുകയും ചെയ്യുന്ന യുവജനങ്ങളെ അഭിനന്ദിച്ചു 
കൊണ്ട്‌ വെല്ലുവിളികളെ കീഴടക്കാന്‍ അദ്ദേഹം 
യുവജനങ്ങളെയും യുവജനശുഗ്രൂഷകരെയും 
ആഹ്വാനം ചെയ്യുന്നു. 


യുവജന ശുര്രൂഷയുടെ കോണുകളിലൂടെ 
വീക്ഷിച്ചാല്‍ സുവിശേഷവത്കരണം, സുവിശേഷ 
പ്രഘോഷണം, സമാധാനം, സാമൂഹികനീതി, കുടുംബം, 
്രപഞ്ചത്തോടുള്ള ആദരം, വിശ്വാസം, രാഷ്ട്രീയം, 
സഭകള്‍ തമ്മിലുള്ള ഐക്യം, മതാന്തരസംവാദം, 
സ്ത്രീകളുടെയും അല്മായരുടെയും സഭാശുശ്രൂഷ 
എന്നീ വിവിധ മേഖലകള്‍ ചര്‍ച്ചചെയ്യുന്ന “സുവി 
ശേഷത്തിന്റെ സന്തോഷം” വളരെ പ്രത്യേകമായി 
യുവജനങ്ങളോട സംവദിക്കുന്ന ഇന്നത്തെ ലോകത്തിന്റെ 
വിഷയങ്ങളാണെന്ന്‌ കാണാം. 


ഇക്കാരണങ്ങളാല്‍ തന്നെയാവാം ഈ അപ്പസ്തോലികാ 
ഹ്വാനത്തിന്റെ 108-ഠം ഖണ്ഡികയില്‍ പ്രതേകിച്ച്‌ 
യുവജനശുശ്രൂഷയില്‍ ഏര്‍പ്പെട്ടിരിക്കുന്നവരെ മാര്‍പാപ്പ 
ഇപ്രകാരം ഓര്‍മ്മിപ്പിച്ചിരിക്കുന്നു; “....ഈ വീക്ഷണങ്ങള്‍ 
സമ്പൂര്‍ണ്ണമാക്കുവാനും സമ്പന്നമാക്കുവാനും 
സമൂഹങ്ങളെ ഞാന്‍ ക്ഷണിക്കുന്നു... അങ്ങനെ 
ചെയ്യുമ്പോള്‍ അവര്‍ യുവജനങ്ങളെയും മുതിര്‍ 
ന്നവരെയും ശ്രവിക്കുന്നത്‌ സഹായകമാണെന്ന്‌ അവര്‍ 
മനസ്സിലാക്കുമെന്ന്‌ ഞാന്‍ പ്രതീക്ഷിക്കുന്നു. കാല 
ത്തിന്റെ അടയാളങ്ങള്‍ വായിക്കുമ്പോള്‍ നമുക്കിത്‌ 
വ്യക്തമാകും. അവര്‍ രണ്ടു കൂട്ടരും എല്ലാ ജനതയ്ക്കും 
പ്രത്യാശയുടെ ഉറവിടമാണ്‌”. 

ആധുനിക ലോകത്തില്‍ സഭയും സമൂഹവും 
നേരിടുന്ന വെല്ലുവിളികള്‍ക്ക്‌ ഉത്തരം തേടുമ്പോള്‍ 
യുവജനങ്ങളെയും അവരുടെ ചിന്തകളെയും അവയോട്‌ 
ചേര്‍ത്തുവായിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്‌ പരിശുദ്ധ 
പിതാവ്‌ ഇവിടെ പങ്കുവയ്ക്കുന്നത്‌. ആധുനിക 
വെല്ലുവിളികളെ ആധുനിക യുവത്വത്തോട്‌ ചേര്‍ന്ന്‌ 
കീഴടക്കണമെന്ന ആഹ്വാനമാണിത്‌. യുവജനം 
നവീകൃതവും വിപുലീകരണ ക്ഷമവുമായ പ്രത്യാ 
ശയിലേക്കു നമ്മെ വിളിക്കുന്നു. എന്തെന്നാല്‍ അവ 
മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള പുതിയ മാര്‍ഗ്ഗ 
നിര്‍ദ്ദേശങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അവര്‍ നമ്മെ 
ഭാവിയിലേക്ക്‌ പ്രവേശിപ്പിക്കുന്നു. ഇന്നത്തെ ലോക 
ത്തില്‍ ജീവദായകങ്ങളല്ലാതായിത്തീര്‍ന്നിരിക്കുന്ന 
വ്യവസ്ഥകളോടും ആചാര്യ മര്യാദകളോടും ഗൃഹാ 
തുരതയില്‍ കടിച്ചുതുങ്ങാതിരിക്കുവാന്‍ വേണ്ടിയാണിത്‌. 


എവിടെയാണ്‌ നിങ്ങളുടെ നിധി 


രഫാന്‍സിസ്‌ മാര്‍പാപ്പയുമായി സംസാരിക്കു 
വാനെത്തിയ ബല്‍ജിയത്തു നിന്നുളള യുവജനങ്ങളുടെ 
ഒരു സംഘത്തോട്‌ ചോദിച്ച ചോദ്യമാണിത്‌. യുവ 
ജനങ്ങളുടെ ചോദ്യത്തിന്‌ ഉത്തരം നല്‍കിക്കൊണ്ട്‌ 
അവര്‍ക്കായി ചൂടുള്ള പത്ത്‌ ചിന്തകള്‍ അദ്ദേഹം 
നല്‍കുന്നു. അവസാന ചോദ്യം അദ്ദേഹത്തിന്റേതായി 
രുന്നു. “എവിടെയാണ്‌ നിങ്ങളുടെ നിധി”? 


അദ്ദേഹം പങ്കുവച്ച ചൂടുള്ള പത്തു ചിന്തകള്‍ ഓരോ 
യുവാവിനും യുവതിക്കും യഥാര്‍ത്ഥ ജീവിത ദര്‍ശനങ്ങള്‍ 
നല്‍കുന്നവയാണ്‌. (1) സന്തോഷവും സമാധാനവും ഉള്ളില്‍ 
അനുഭവിക്കുക. (2) ദരിദ്രരുടെ പക്ഷം ചേരുക. (3) 
ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാകുക.(4) നഷ്ടപ്പെ 
ടുത്തലിന്റെ സംസ്കാരം അവസാനിപ്പിക്കുക. (5) 
ഗ്രവര്‍ത്തനത്തില്‍ സമൂര്‍ത്തരാകുക. (6) നിങ്ങള്‍ 
എവിടെയാണെന്ന്‌ കണ്ടെത്തുക. (7) തെറ്റുകളില്‍ നിന്ന്‌ 
എളിമ പഠിക്കുക. (8) ദൈവം എവിടെയാണെന്ന്‌ 
കണ്ടെത്തുക. (9) പ്രാര്‍ത്ഥനയിലൂടെ നമ്മെ നോക്കാന്‍ 
ദൈവത്തെ അനുവദിക്കുക. (10) മോശമായ ഭയം 
തള്ളിക്കളയുക, നല്ല ഭയം ഉള്‍ക്കൊള്ളുക. 


ജീവിതത്തില്‍ സമാധാനവും സന്തോഷവും 
അനുഭവിക്കുവാന്‍ യുവജനങ്ങള്‍ക്കായി ഫ്രാന്‍സിസ്‌ 
മാര്‍പാപ്പ നല്‍കുന്ന ഈ പത്ത്‌ കല്‍പ്പനകള്‍ ജീവിത 
കല്‍പ്പനകളായി മാറ്റുന്നതിലൂടെ യേശുവിന്റെ പ്രേഷി 
തരാകുവാനുള്ള ഒരു ദൌത്യം യുവജനങ്ങള്‍ ഏറ്റെടു 
ക്കേണ്ടതായിട്ടുണ്ട്‌. വ്യക്തികളുടെയും സമൂഹ 
ത്തിന്റെയും സമഗ്രവികസനമാണ്‌, സ്വാതന്ത്ര്യമാണ്‌ 
ഇതിലൂടെ ലഭിക്കുന്ന കര്‍മ്മഫലം. 


ഉപസംഹാരം 


യുവജനങ്ങള്‍ക്കുവേണ്ടി യുവജനങ്ങളോടൊപ്പം 
യുവജനങ്ങളാല്‍ ചെയ്യുന്ന എല്ലാ ്രവര്‍ത്തനങ്ങളെയും 
ഒറ്റവാക്കില്‍ യുവജന ശുശ്രൂഷയെന്ന്‌ വിളിക്കാം. ഈ 
ലോകത്തില്‍ ദൈവരാജ്യ സ്ഥാപനത്തിനായും അതിന്റെ 
മൂല്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായും പ്രതിജ്ഞാ 
ബദ്ധതയുള്ളവരാക്കി യുവജനങ്ങളെ രൂപപ്പെടുത്തുക 
എന്നതായിരിക്കണം യുവജനശുശ്രൂഷയുടെ പരമ 
ലക്ഷ്യം. ഓരോ യുവാവിന്റെയും യുവതിയുടെയും 
ദൈവവിളി എന്താണെന്ന്‌ കണ്ടെത്തുവാനും അവര്‍ 
തെരെഞ്ഞെടുക്കുന്ന ജീവിത പന്ധാവിലൂടെ കുടുംബ 
ത്തിലും സഭയിലും സമൂഹത്തിലും ശക്തമായ സാന്നിധ്യ 
മാകുവാനും വേണ്ടിയുള്ള ഒരു പഠനകളരിയാവണം 


യുവജന ശുശ്രൂഷ. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


യുവത്വം 


as 1 


മാറുത്തിന്റെയും സംഘര്‍ഷത്തിന്റെയും 


കാലഘട്ടം 


മനുഷ്യ ജീവിതത്തിന്റെ വസന്തകാലഘട്ടമാണ്‌ 
യുവത്വം. നിര്രാവത്വത്തിലാഴാനല്ല, കര്‍മ്മനത്സ്യ 
കൃത്തിലൂടെ ജ്വലിച്ചുയരാനാണ്‌ യുവത്വം വെമ്പല്‍ 
കൊളളുന്നത്‌. രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലിന്റെ 
സമാപനത്തില്‍ പിതാക്കന്മാര്‍ യുവജനങ്ങളെ ഉദ്ബോധി 
പ്പിച്ചതുപോലെ “ഒന്നുകില്‍ നിങ്ങള്‍ നന്മയുടെ പുതിയ 
സമൂഹത്തെ സൃഷ്ടിക്കും. അല്ലെങ്കില്‍ നിങ്ങളും 
സമൂഹവും നശിക്കും”. യുവത്വത്തെ സൃഷ്ടിപാത 
യിലേക്കോ സംഹാരാത്മകതയിലേക്കോ നയിക്കാമെന്ന്‌ 
ഇത്‌ വ്യക്തമാക്കുന്നു. മനസ്സില്‍ ഒരായിരം സ്വപ്നങ്ങളും 
തളരാത്ത പ്രവര്‍ത്തനവീര്യവും പേറുന്ന യുവതയെ 
ധര്‍മ്മ മാര്‍ഗ്ഗങ്ങളിലൂടെ നയിച്ചെങ്കിലേ സമൂഹത്തിന്റെ 
ഭാവി ശോഭനമാകൂു. 


യുവത്വം മാറ്റത്തിന്റെ കാലഘട്ടമാണ്‌. ആ മാറ്റം 
വളരെ അവിചാരിതവും ചടുലവും ആയിരിക്കും. 
ശാരീരികവും മാനസികവും ബൌദ്ധികവും ആയ എല്ലാ 
തലങ്ങളിലും ഈ മാറ്റം നിഴലിച്ചു നില്‍ക്കും. നിരുത്തര 
വാദിത്വത്തില്‍ നിന്നും ഉത്തരവാദിത്വത്തിലേക്കും 
ആശ്രയത്വത്തില്‍ നിന്നും സ്വാശ്രയത്വത്തിലേക്കും 
അപര്യാപ്തതയില്‍ നിന്നും പരൃപ്തതയിലേക്കും 
ആസ്വാദ്യതയില്‍ നിന്നും യാഥാര്‍ത്ഥൃത്തിലേക്കും 
യനവ്വനകാലത്ത്‌ ഒരാള്‍ വളര്‍ന്നുകൊണ്ടിരിക്കും. 


യുവത്വം സംഘര്‍ഷത്തിന്റെയും കാലഘട്ടമാണ്‌. 
കഴിവും കഴിവുകേടുകളും പൂര്‍ണ്ണമായി കണ്ടെത്താ 


ഴ്‌ 


ഫാ. തോമസ്‌ കയ്യാലയ്ക്കല്‍ 


എം.സി.വൈ.എം സഭാതല സമിതി ഡയറക്ടര്‍ 


നാവാതെ ഇക്കാലത്ത്‌ കഷ്ടപ്പെടും. ആരോഗ്യത്തെയും 
സുഹൃദ്ബന്ധത്തെയും ഭാവിയെയും പറ്റി ആകുലപ്പെടും. 
അനിശ്ചിതത്വത്തിന്റെ അവസരങ്ങള്‍ ഉണ്ടാകും. 
വൈകാരികമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി 
വരും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതി 
ക്കും. പ്രോത്സാഹനവും പരിഗണനയും ആഗ്രിക്കും. 
പുതുമയെ പുല്‍കാന്‍ വെമ്പല്‍ കൊളളും. 


ഇവയോടൊപ്പം ആദര്‍ശജീവിതത്തിന്‌ ജീവിതത്തില്‍ 
പ്രാധാന്യം നല്‍കുന്ന കാലം കൂടിയാണ്‌ യുവത്വം. 
ജീവിതബോധ്യങ്ങള്‍ രൂപീകരിച്ച്‌ സമൂഹത്തിലേക്ക്‌ 
ഇറങ്ങുന്ന കാലം. തെറ്റിനെതിരെ പ്രതികരിക്കുകയും 
അതിനെ വിമര്‍ശിക്കുകയും ചെയ്യുന്ന കാലം. സുഹൃത്‌ 
ബന്ധങ്ങളിലേക്കും കൂടുതല്‍ പൌരോന്മുഖതയിലേ 
ക്കും വളരുന്ന കാലം. പ്രവര്‍ത്തനോന്മുഖതയും 
സ്വാതന്ത്ര്യാഭിവാഞ്ജയും (പകടിപ്പിക്കുന്ന കാലം. 
ആദര്‍ശബോധം ആത്മഭാവമായി മാറുന്നത്‌ യവന 
കാലത്തിലാണ്‌. പൊതുവെ യുവജനങ്ങളുടെ പ്രധാന 
പ്പെട്ട ആവശ്യങ്ങള്‍ തൊഴിലും വിദ്യാഭ്യാസവും 
നേതൃത്വവും ആണ്‌. 


യുവജനങ്ങളുടെ പ്രശ്നങ്ങള്‍ പലപ്പോഴും നിസാര 
മായി തോന്നിയേക്കാം. എങ്കിലും അവ പ്രത്യേകം 
ശ്രദ്ധയര്‍ഹിക്കുന്നതാണ്‌. കാരണം ഇത്തരം ചെറിയ 
പ്രശ്നങ്ങള്‍ ഭാവിയില്‍ വ്യക്തിത്വ വികലതകളിലേക്കും 
നീച്രപ്രവ്യത്തികളിലേക്കും യുവജനങ്ങളെ നയിച്ചേക്കാം. 


We aren't just the future of the Church... 


We are the Present! 


18 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


പരിഹാരം ക്രിസ്തുവിലൂടെ 


ആധുനിക യുവത്വം പ്രശ്നസങ്കീര്‍ണ്ണതയിലൂടെയാണ്‌ 
കടന്നുപോകുന്നത്‌. ലോകത്തില്‍ നിന്നുതന്നെയും 
അവര്‍ക്ക്‌ വെല്ലുവിളികളെ നേരിടേണ്ടിവരുന്നു. യുവത്വം 
അസ്ഥിത്വത്തിന്റെ അര്‍ത്ഥം തേടി അലയുന്ന കാലഘട്ട 
മാണ്‌. യുവജനങ്ങളുടെ ഈ അന്വേഷണം സാഫല്യ 
മടയേണ്ടത്‌ നിത്യയുവാവായ ഈശോയിലാണ്‌. 
ആര്‍ച്ചുബിഷപ്പ്‌ ഫുള്‍ട്ടന്‍ ജെ. ഷീന്‍ ഒരിക്കല്‍ യുവ 
ജനങ്ങളോട്‌ ഇങ്ങനെ പറഞ്ഞു. “യുവാക്കളേ നിങ്ങള്‍ 
മിശിഹായെ അറിയുന്നെങ്കില്‍ മറ്റൊന്നും നിങ്ങള്‍ക്ക്‌ 
അറിഞ്ഞുകൂടാ എന്നത്‌ നിസാരമായ കാര്യമാണ്‌. 
എന്നാല്‍ മിശിഹായെ അറിയുന്നില്ലങ്കില്‍ മറ്റെല്ലാം 
നിങ്ങള്‍ അറിഞ്ഞതുകൊണ്ട്‌ യാതൊരു ഗ്രയോജ 
നവുമില്ല'. 


യുവജനങ്ങളുടെ മതാഭിമുഖ്യം ദൈവാന്വേഷണ 
ത്തിലേക്ക്‌ അവരെ നയിക്കുന്നു. ഇതവരെ നിത്യ 
യുവാവായ ക്രിസ്തുവിലേക്ക്‌ എത്തിക്കണം. ക്രിസ്തു 
വാണ്‌ യുവജനങ്ങളുടെ എക്കാലത്തെയും മാതൃകയും 
്രചോദനവും. അവിടുത്തെ കണ്ടുമുട്ടുന്നതാവട്ടെ 
തിരുസഭയിലൂടെയാണ്‌. യുവത്വത്തിന്റെ പ്രത്യേകതകളും 
ആഗ്രഹങ്ങളും കണ്ടറിഞ്ഞ്‌ അവരെ പുരോഗനോ 
ന്മുഖമായി വളര്‍ത്താന്‍ സഭയ്ക്ക്‌ കടമയും ഉത്തരവാദി 
ത്വവും ഉണ്ട്‌. പ്രാര്‍ത്ഥനാഭിമുഖ്യവും വചനാഭിമുഖ്യവും 
പുലര്‍ത്തി യുവജനങ്ങള്‍ സഭാജീവിതത്തില്‍ അനുദിനം 
പുഷ്ടി പ്രാപിക്കണം. പ്രാര്‍ത്ഥനാജീവിതവും സഭാത്മ 
കശിക്ഷണവും വഴി യുവജനങ്ങള്‍ ഈ കാലത്ത്‌ 
നേരിടുന്ന അനവധി പ്രശ്‌നങ്ങള്‍ക്ക്‌ പരിഹാരം 
കണ്ടെത്താന്‍ സാധിക്കും. യുവജനങ്ങള്‍ ഈ ആത്മീയ 
ചൈതന്യത്തില്‍ അടിയുറച്ച്‌ ജീവിച്ചാല്‍ സാമൂഹിക 
-സാംസ്‌ കാരിക പരിവര്‍ത്തനങ്ങള്‍ ഉണ്ടാക്കാന്‍ 
സാധിക്കും. 


ദൈവത്തെ ദര്‍ശിച്ച ജീവിതസാക്ഷാത്കാരം നേടിയ 
സഭയിലെ വിശുദ്ധ മാതൃകകള്‍ യുവജനങ്ങള്‍ക്ക്‌ എന്നും 
പ്രചോദനവും പ്രേരണയും ആണ്‌. അസീസിയിലെ 
്രാന്‍സിസും ഹിപ്പോയിലെ അഗസ്റ്റിനും പരീസ്‌ 
സര്‍വ്വകലാശാലയില്‍ വിജ്ഞാനം വിളമ്പിയ ഫ്രാന്‍സിസ്‌ 
സേവ്യറും ഇഗ്നേഷ്യസ്‌ ലൊയോളയും ജീവിതത്തിന്റെ 
അര്‍ത്ഥം കണ്ടെത്തിയതും ദൈവത്തിലുള്ള സമ്പൂര്‍ണ്ണ 
മായ സമര്‍പ്പണത്തിലൂടെയായിരുന്നു. 


മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയില്‍ 


രണ്ടാം വത്തിക്കാന്‍ കൌണ്‍സിലിന്റെ തീക്ഷ്ണത 
യുടെ പിന്‍ബലത്തില്‍ മലങ്കര സുറിയാനി കത്തോ 
ലിക്കാ സഭയില്‍ ആരംഭിച്ച ധാര്‍മ്മിക യുവജന പ്രസ്ഥാന 
മാണ്‌ മലങ്കര കാത്തലിക്‌ യൂത്ത്‌ മൂവ്മെന്റ്‌ (എം.സി. 
വൈ.എം). “മലങ്കര” എന്നതുകൊണ്ട്‌ പാരമ്പര്യവും 
“കാത്തലിക്‌ എന്നതുകൊണ്ട്‌ വിശ്വ മാന വികതയും 
“യൂത്ത്‌” എന്നതുകൊണ്ട്‌ പുതിയ സമൂഹത്തിന്റെ 
പ്രതീക്ഷയും “മൂവ്മെന്റ്‌” എന്നതു കൊണ്ട്‌ സമൂഹ 
ത്തിന്റെ മാറ്റത്തിന്റെ ചാലകശക്തിയും ആയിമാറുന്ന 
സഭയിലെ യുവജനപ്രസ്ഥാനമാണ്‌ എം.സി.വൈ.എം. 


19 


പിതാവായ ദൈവം തന്റെ ഏകജാതനായ യേശു 
ക്രിസ്തുവില്‍ നിര്‍ണ്ണായകമായി ആരംഭിച്ച രക്ഷാ 
കരപദ്ധതി തുടരുകയാണല്ലോ സഭയുടെ ലക്ഷ്യം. ഈ 
രക്ഷാകരപദ്ധതി മലങ്കര സുറിയാനി കത്തോലിക്കാ 
സഭയിലൂടെ മനുഷ്യരാശിക്ക്‌ അനുഭവവേദ്യമാക്കുക 
യാണ്‌ ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. സുവിശേഷ 
വത്‌ കരണ പ്രരകിയയിലൂടെയാണ്‌ ഈ ലക്ഷ്യം 
സാധിതമാകുന്നത്‌. അതോടൊപ്പം യുവജനങ്ങളുടെ 
സമഗ്രവികസനവും സമൂഹത്തിന്റെ സമ്പൂര്‍ണ്ണ വിമോച 
നവും ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമാകുന്നു. ഈ 
ലക്ഷ്യം നേടിയെടുക്കുന്നത്‌ യുവജനങ്ങളുടെ ആദ്ധ്യാ 
ത്മികവും, ബൌദ്ധികവും, സാമൂഹികവും, സാംസ്കാരി 
കവും, രാഷ്ട്രീയവുമായ തലങ്ങളില്‍ സമസ്തഭാവ 
ങ്ങളും അതിന്റെ സമ്പൂര്‍ണ്ണ അര്‍ത്ഥത്തില്‍ ഉള്‍ച്ചേര്‍ 
ന്നിരിക്കുന്ന ഈശോയെ ജീവിതത്തില്‍ സ്വീകരിച്ചു 
വളരുവാന്‍ ഈ പ്രസ്ഥാനത്തിലൂടെ സഭയിലെ യുവജന 
ങ്ങളെ പരിശിീലിപ്പിക്കുന്നു. 


ഉപസംഹാരം 


ക്രിസ്തുവിനെ ജീവിതത്തില്‍ സ്വീകരിച്ച്‌ ജീവിക്കു 
മ്പോള്‍ ഈ ലോകത്തോട്‌ അനുരൂപപ്പെടാതെ തന്നെ 
ഈ ലോകത്തെ നവീകരിക്കുവാന്‍ യുവജനങ്ങള്‍ക്ക്‌ കഴി 
യും. പുതിയ ആകാശവും പുതിയ ഭൂമിയും നില 
കൊള്ളുന്ന ദൈവരാജ്യം ഈ മണ്ണില്‍ നിര്‍മ്മിക്കാനും 
സാധിക്കും. അതിനായി യുവജനങ്ങള്‍ ഈശ്വരനിലേക്ക്‌ 
കണ്ണും നട്ട്‌ വളരേണ്ടിയിരിക്കുന്നു....... 


Ty 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ആത്മാവില്‍ ദരിദ്രരായി 
സ്വര്‍ഗ്ഗരാജ്യം തേടുന്നവര്‍ 


വ്വിലാപ ഹുതം 
എ ഴു 
ton 


¢ 


ഫാ. ഡാനിയേല്‍ പുവണ്ണത്തില്‍ 


(9൧-0൦ ചുനരൈക്യ വാര്‍ഷികാഘോഷത്തോടനുബചന്ധിച്ച്‌ ബത്തേരി, 
മാര്‍ ഈവാനിയോസ്‌ നഗറിത്‌ ആഗോള യുവജന കണ്‍വന്‍ഷനില്‍ 
നടത്തിയ (പഭാഷണത്തിന്റെ സംക്ഷേപം) 


BORN FOR THIS 


“ആത്മാവില്‍ ദരിദ്രരായി സ്വര്‍ഗ്ഗരാജ്യം 
തേടുന്നവര്‍” എന്ന ആപ്തവാക്യത്തെ അധികരിച്ച്‌ 
ഒരു സമൂഹമായി, സഭയായി, സഭയുടെ യുവ 
ജനങ്ങളായി നാം ഈ കൂടാരത്തില്‍ അണഞ്ഞി 
രിക്കുമ്പോള്‍ താത്വികമാനം വിട്ട്‌ പ്രായോഗികത 
യുടെ തലത്തില്‍ അഞ്ച്‌ കാര്യങ്ങള്‍ നിങ്ങളു 
മായി പങ്കു വയ്ക്കാന്‍ ഞാന്‍ ആഗ്രഹിക്കുന്നു. പ്രാ 
യോഗിക സമീപനങ്ങളുടെ ഉദ്ബോധനമായി 
നിങ്ങളിതിനെ സ്വീകരിക്കണം. ഏതു പ്രകാരമുളള 
മനോഭാവങ്ങളാണ്‌ വരും കാലങ്ങളിലെ യുവ 
ചേതനയ്ക്ക്‌ കരുത്താവേണ്ടത്‌ എന്നതിന്റെ ഓര്‍മ്മ 
പ്പെടുത്തലാണ്‌ ഈ അഞ്ച്‌ കാര്യങ്ങള്‍. 


ആദ്യമായി നിങ്ങളെ ഓര്‍മ്മപ്പെടുത്തുന്നത്‌ 
“ദൈവത്തെ മറക്കാതെ ജീവിക്കുക” എന്നുള്ള 
താണ്‌. നാം ജീവിക്കുന്ന കാലത്തിന്റെ പ്രത്യയ 
ശാസ്ത്രങ്ങള്‍, ദൈവമില്ലാതെ ജീവിക്കാനുളള 
ഗപചോദനം യുവജനങ്ങളുടെ മനസ്സിലേക്ക്‌ 


20 


നാമറിയാതെ കുത്തിവയ്ക്കുന്ന സാഹചര്യത്തെ 
പറ്റിയുളള വേവലാതിക്കിടയിലാണ്‌ ഞാനിത്‌ 
നിങ്ങളെ ഓര്‍മ്മിപ്പിക്കുന്നത്‌. ഞാന്‍ പഠിപ്പിക്കുന്ന 
കോളേജിലെ കുട്ടികളെ നിരീക്ഷിക്കുമ്പോള്‍ ഒരു 
പുതിയ ട്രെന്റായി ദൈവ നിഷേധം യുവമനസ്സിന്റെ 
അടരുകള്‍ക്കിടയില്‍ വേരാഴ്ത്തിയിരിക്കുന്നു. 
ഈയിടെ സൂര്യാ ടിവിയില്‍ സംപ്രേഷണം ചെയ്ത 
“മലയാളിഹസ്‌' എന്ന പ്രോഗ്രാം കാണാന്‍ ഞാന്‍ 
ശ്രമിച്ചു. അതിനു ശ്രമിച്ചതിനു കാരണമിതാണ്‌. 
വളരെ ചെറുപ്പത്തില്‍, എന്റെ സെമിനാരി പരിശീലന 
കാലയളവില്‍ ഒരാരാധനയോടെ ഞാന്‍ പിന്തുടര്‍ന്ന 
ധിഷണാശാലിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. 
അക്കാലത്തെ കേരളത്തിലുള്ള 10 ധിഷണാശാലി 
കളെ എടുത്താല്‍ അതിലൊരാള്‍.., എഴുത്തുകാരന്‍, 
വാഗ്മി എന്നീ നിലകളില്‍ പ്രശസ്തിയാര്‍ജിച്ചുവന്‍, 
ടിവി പ്രോഗ്രാമുകളിലൂടെയും അശ്വമേധം എന്ന 
റിവേഴ്സ്‌ ക്വിസ്‌ പ്രോഗ്രാമുകളിലൂടെയും മലയാളി 
യുടെ കൈയ്യടി വാങ്ങിയ ജി.എസ്‌. പ്രദീപ്‌ എന്ന 
ബരനന്ധിക അതികായന്‍. ഒരിക്കല്‍ വി.ജെ.ടി 
ഹാളില്‍ നടന്ന അദ്ദേഹത്തിന്റെ അഞ്ച്‌ പുസ്തകങ്ങ 
ളുടെ പ്രകാശന ചടങ്ങില്‍ കേരള സാഹിത്യകാര 
ന്മാര്‍ അദ്ദേഹത്തെ പ്രശംസകള്‍കൊണ്ട്‌ മൂടി. 
ഒടുവില്‍ മറുപടി പ്രസംഗത്തിനായി എഴുന്നേറ്റ ആ 
മനുഷ്യന്റെ നാവില്‍ നിന്നുതിര്‍ന്ന വാക്കുകള്‍ എന്റെ 
മനസ്സിലുണ്ടായിരുന്ന ആരാധനയുടെ നടുവൊടിച്ചു. 
അന്ധമായ ഒരാരാധനയോടെ ഞാന്‍ പിന്തുടര്‍ന്നു 
വന്നിരുന്ന ഒരു വ്ൃക്തി. അദ്ദേഹം പറഞ്ഞു. വളരെ 
കുറച്ചു നാളുകള്‍ കൊണ്ട്‌ എന്റെ മാധ്യമ ശ്രദ്ധ 
ഉയര്‍ത്താന്‍ എനിക്ക്‌ സാധിച്ചു. വളരെ കുറച്ചു 
സമയങ്ങള്‍ കൊണ്ട്‌ അദ്ദേഹത്തിന്റെ നിരവധിയായ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


നേട്ടങ്ങള്‍ എണ്ണിയെണ്ണി പറഞ്ഞു. ഒടുവില്‍ ഒരു 
കാര്യം പറഞ്ഞു തന്റെ ജീവിതത്തെ വിലയിരുത്തി. 
“എന്റെ മുഴുവന്‍ നേട്ടങ്ങള്‍ക്കും പിന്നില്‍ ഞാന്‍ 
കടപ്പെട്ടിരിക്കുന്നത്‌ ദൈവത്തോടല്ല മറിച്ച്‌, അവധി 
ക്കാലത്ത്‌ സ്കൂളിലെ ലൈബ്രറിയില്‍ നിന്നും 
പുസ്തകങ്ങള്‍ കൊണ്ടുതന്ന എന്റെ അമ്മ, അച്ഛന്‍, 
സഹോദരങ്ങള്‍, കൂടെപ്പിറപ്പുകള്‍ എന്നിവരോടാണ്‌ 
ഞാനീ ജീവിതം ചേര്‍ത്തുവയ്ക്കുന്നത്‌'. അതില്‍ 
ഒടുവിലത്തെ ആളുപോലുമാകുന്നില്ല ദൈവം. ഞാന്‍ 
ദൈവാന്വേഷണത്തിന്റെ വഴിയിലായിരുന്നുകൊണ്ട്‌ 
പിന്നീട്‌ മുതല്‍ ഞാനദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. കുറെ 
നാളുകള്‍ക്കു ശേഷം അദ്ദേഹത്തെ പറ്റി ഒന്നും 
തന്നെ കേള്‍ക്കാതെ വന്നു. മാധ്യമലോകത്തു നിന്നു 
തന്നെ അദ്ദേഹം അപ്രത്യക്ഷനായി എന്ന്‌ എനിക്ക്‌ 
തോന്നി. ഒടുവില്‍ മലയാളിഹസ്‌ എന്ന പ്രോഗ്രാ 
മില്‍ ഇദ്ദേഹമുണ്ട്‌ എന്ന്‌ വീണ്ടും കേട്ടപ്പോഴാണ്‌ 
ഇദ്ദേഹത്തെ കേള്‍ക്കാന്‍ ഒരു കൌതുകം വീണ്ടും 
തോന്നിയത്‌. 


നമ്മുടെ ജീവിത്തില്‍ ഒന്നും തന്നെ accidental 
അല്ല. ജീവിതത്തില്‍ സംഭവിക്കുന്ന കാര്യങ്ങള്‍ 
ക്കൊക്കെ സ്വര്‍ഗ്ഗത്തിലെ ദൈവം നിശ്ചയിച്ച ചില 
നാള്‍വഴികള്‍ ഉണ്ടെന്ന്‌ നാം മനസ്സിലാക്കണം. 
എന്റെ ജീവിതത്തില്‍ ഒന്നും വെറുതെ സംഭവിച്ചി 
ട്ടില്ല. അന്ന്‌ മലയാളിഹസ്‌ കാണുമ്പോള്‍ ഒരു 
ക്യാമറയില്‍ ഫോക്കസ്‌ ചെയ്യപ്പെട്ട ജി.എസ്‌. പ്രദീപ്‌ 
ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തോടായി 
പറഞ്ഞു. ഏതാനും വര്‍ഷങ്ങളായി ഞാന്‍ മാധ്യ 
മരംഗത്ത്‌ ഒന്നും ചെയ്യുന്നില്ല. എന്നെ കണ്ടവര്‍ 
കണ്ടാല്‍ അറിയാത്തവരായി. ഉറ്റവരും, ഉടയവരും, 
സ്വന്തം വീടുപോലും നഷ്ടപ്പെട്ടു. പരാജയത്തിന്റെ 
നടുമുറ്റത്ത്‌ നിന്ന്‌ കണ്ണീരോടെ അയാള്‍ പറഞ്ഞു 
എന്റെ മുഴുവന്‍ പരാജയങ്ങള്‍ക്കും രണ്ട്‌ കാരണങ്ങ 
ളാണ്‌. ഒന്ന്‌, എന്റെ മുഴുവന്‍ നേട്ടങ്ങള്‍ക്കും പിന്നില്‍ 
ദൈവമാണെന്ന്‌ ഞാന്‍ അംഗീകരിച്ചില്ല. രണ്ട്‌, എന്റെ 
മുഴുവന്‍ സമയ മദ്യപാനം. അദ്ദേഹത്തിന്റെ നീണ്ട 
കുമ്പസാരം ഫേസ്ബുക്കില്‍ ഒരു “005” ആയിവന്നി 
ട്ടുമുണ്ട്‌. പ്രിയമുള്ളവരെ, ദൈവത്തെ പരസ്യമായും 
രഹസ്യമായും തള്ളിപ്പറയുന്ന യുവതയുടെ മധ്യ 
ത്തില്‍ തകര്‍ന്നു തരിപ്പണമാവാത്ത ഒരു ജീവിതം 
നിങ്ങള്‍ക്കുണ്ടാവണമെങ്കില്‍ അചഞ്ചലമായ 
ദൈവവിശ്വാസം നിങ്ങള്‍ക്കുണ്ടാവണം. ദൈവം 
വിലയില്ലാത്തതായി കരുതുന്നവന്‍ താല്‍ക്കാലി 
കമായി ചില നേട്ടങ്ങള്‍ ഉണ്ടായാലും നിലനില്‍ 
ക്കത്തക്കതായി ഒന്നുമില്ലെന്ന്‌ നിങ്ങള്‍ തിരിച്ചറി 
യണം. അതുകൊണ്ട്‌ മലങ്കര സഭ പിറവികൊടുത്ത 
കുഞ്ഞുങ്ങള്‍ ഒരിക്കലും ദൈവനിഷേധികളാവരു 
തെന്ന്‌ ഒരു ദാഹത്തിന്റെ ആത്മനിറവില്‍ ഞാന്‍ 


ക്രൈസ്തവ കാഹളം - 


21 


ആഗ്രഹിക്കുന്നു. ദൈവത്തെ മറക്കരുത്‌. 


രണ്ടാമത്തെ കാര്യം, “ദൈവത്തില്‍ ആനന്ദി 
ക്കണം” എന്നുള്ളതാണ്‌. അഭിവന്ദ്യ യൂലിയോസ്‌ 
പിതാവ്‌ നമ്മെ ഓര്‍മ്മിപ്പിച്ചതുപോലെ “ദൈവത്തെ 
ഏറ്റുപറയുന്നതില്‍ മടികാണിക്കുന്ന ഒരു സമൂഹം 
വളര്‍ന്നുവരുന്നെന്ന്‌ . നൂറു ശതമാനം ശരിയാണത്‌. 
സുവിശേഷവുമായുള്ള എന്റെ യാത്രക്കിടയില്‍ 
ആയിരക്കണക്കിന്‌ യുവജനങ്ങളെ ഞാന്‍ കണ്ടി 
ട്ടുണ്ട്‌. ഹോസ്റ്റലുകളിലും കോളേജുകളിലും 
നടക്കുന്ന ധ്യാനങ്ങളില്‍ “യേശുവേ” എന്നു വിളിച്ച്‌ 
്രാര്‍ത്ഥിച്ചതില്‍ നീറുന്ന പ്രശ്നങ്ങള്‍ക്കുത്തരം 
കിട്ടിയ യുവജനങ്ങള്‍ ആനന്ദത്തോടെ അത്‌ 
സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്‌. ഞങ്ങള്‍ യേശുവില്‍ 
വിശ്വസിക്കുന്നുവെന്ന്‌ ഹൈന്ദവരായ കുട്ടികള്‍ 
വിളിച്ചു (ര്പഘോഷിക്കുമ്പോള്‍ ഒരു നിര്‍വൃതി 
തോന്നിയിട്ടുണ്ട്‌. ആദ്യ വെള്ളിയാഴ്ചകളില്‍ 
കോളേജ്‌ ചാപ്പലില്‍ നടക്കുന്ന ബലിയില്‍ അനേകം 
അന്യമതസ്ഥരായ കുട്ടികള്‍ പങ്കെടുക്കുന്നതും 
നമ്മുടെ കുട്ടികള്‍ ക്യാമറയും തൂക്കി കുശല 
വര്‍ത്തമാനങ്ങളില്‍ മുഴുകുന്നതും. ആ നഷ്ട 
ബോധത്തിന്റെ ഉള്‍ത്താപത്തില്‍ ഞാന്‍ ചോദി 
ക്കുന്നു. നിങ്ങള്‍ക്ക്‌ യേശുവിനെ ഏറ്റുപറയുവാന്‍ 
പറ്റുമോ? ഈയൊരു സംസ്കാരത്തിലേക്ക്‌ ഉയരാന്‍ 
നമുക്ക്‌ കഴിയണം. റമസാന്‍ മാസത്തില്‍ സ്കൂളധി 
കാരികളോട്‌ സംസാരിച്ച്‌ സ്കൂളില്‍ തന്നെ 
നിസ്കരിക്കാനുള്ള സൌകര്യം നേടിയെടുത്ത ഏഷ്യ 
യിലെ ഏറ്റവും വലിയ സ്കൂളായ പട്ടം സെന്റ്‌ 
മേരീസ്‌ സ്കൂളിലെ മുസ്ലിം കുട്ടികള്‍. ഈ 
തീക്ഷ്ണത നമ്മുടെ കുട്ടികള്‍ക്കുണ്ടോ? നിങ്ങള്‍ 
വിശ്വസിക്കുന്ന മതത്തിന്റെ വിശദാംശങ്ങള്‍ 
പഠിക്കാന്‍ മാര്രം ആത്മധൈര്യം നിങ്ങള്‍ക്കു 
ണ്ടായിട്ടുണ്ടോ? ദൈവത്തെ ഏറ്റുപറയാന്‍ നഷ്ട 
ബോധങ്ങള്‍ പാടില്ല. നാശത്തില്‍ നിന്നും നാശത്തി 
ലേക്ക്‌ കൂപ്പുകുത്തുന്നവരായി നമ്മുടെ കുട്ടികള്‍ മാറ്റ 


ഒക്ടോബര്‍ 2014 


പ്പെടുന്നു. ഒന്നു പ്രാര്‍ത്ഥിക്കാന്‍ മടി, കുമ്പസരി 
ക്കാന്‍ മടി, കുര്‍ബാനക്കു പോയാലും പോയാല്‍ 
കുര്‍ബാന പുസ്തകം കയ്യിലെടുക്കാനും മടിയായി 
നാം അധഃപതിക്കപ്പെടുന്നു. അമ്മയുടെ ഉദരത്തില്‍ 
നിന്ന്‌ കൊല്ലപ്പെടാതെ നമ്മെ പുറത്ത്‌ കൊണ്ട്‌ 
വരികയും ഒടുവില്‍ അപ്പനോളം നിവര്‍ന്നുനിന്ന്‌ 
സംസാരിക്കാന്‍ നമ്മെ വലുതാക്കുകയും ചെയ്ത 
ദൈവത്തെ ഏറ്റുപറയാന്‍ നാം മടിക്കുന്നു. ഈ 
യുവജന കണ്‍വന്‍ഷന്‍ അതിനുത്തരമാകട്ടെ. എന്റെ 
മതം, എന്റെ സഭ, എന്റെ രൂപത, എന്റെ വിശ്വാസം, 
എന്റെ ദൈവം - ഇതേറ്റു പറയാന്‍ ഒരു മടിയു 
മില്ലാത്ത തീക്ഷണമതികളായ നിങ്ങളെ പരിശുദ്ധാ 
ത്മാവ്‌ രൂപാന്തരപ്പെടുത്തട്ടെ. 


മൂന്നാമത്തെ കാര്യം, ജീവിക്കുന്നെങ്കില്‍ 
നിങ്ങള്‍ക്ക്‌ പിറവി തന്ന മാതാപിതാക്കള്‍ക്ക്‌ 
അഭിമാനമുള്ളവരായി ജീവിക്കണം എന്നതാണ്‌. 
ഇന്ത്യന്‍ ക്രിക്കറ്റ്‌ ടീമിലേക്ക്‌ തെരെഞ്ഞെടുക്കപ്പെട്ട 
സഞ്ജു സാംസണ്‍ എന്ന യുവ്ക്രിക്കറ്റര്‍ തിരുവന 
ന്തപുരം മാര്‍ ഈവാനിയോസ്‌ കോളേജിലെ 
രണ്ടാംവര്‍ഷ ഡിഗ്രി വിദ്യാര്‍ത്ഥിയാണ്‌. നാട്ടിലുള്ള 
പ്പോഴെല്ലാം ക്ലാസില്‍ കൃത്യമായി വരികയും 
നോട്ടുകള്‍ പകര്‍ത്തിയെടുക്കുകയും ചെയ്യുന്ന 
ഇവന്റെ ചില നന്മകള്‍ ഞാന്‍ പറയട്ടെ... അഹങ്കാര 
ത്തിന്റെ അണുപോലും ഈ ചെറുപ്പക്കാരനെ 
സ്പര്‍ശിച്ചിട്ടില്ല.. Timeട noഴ എന്ന പത്രത്തിന്റെ 
ലേഖകന്‍ ഇന്റര്‍വ്യൂ ചെയ്തതപ്പോള്‍ ഇങ്ങനെ 
ചോദിച്ചു. ഇന്ത്യന്‍ ടീമിലേക്ക്‌ തെരെഞ്ഞെടുത്ത 
തിനെപ്പറ്റി എന്താണ്‌ പറയാനുള്ളത്‌. അവന്‍ 
പറഞ്ഞു. രണ്ട്‌ കാര്യങ്ങള്‍ പറയാനുണ്ട്‌. ഒന്ന്‌, 
ഇന്ത്യന്‍ ടീമിലേക്ക്‌ തെരെഞ്ഞെടുക്കുക എന്നതിനേ 
ക്കാള്‍ വലിയ ആഗ്രഹം എനിക്ക്‌ നല്ല ഒരു 
‘Human Being’ ആയി മാറുക എന്നുള്ളതാണ്‌. 
കാരന്റെ ചോരത്തിളപ്പിനേക്കാള്‍ പക്വമായ ഇവന്റെ 
ഉത്തരത്തിനു പിന്നില്‍ കാരണമായി അവന്‍ 
പറഞ്ഞത്‌ വിശ്വനാഥനെന്ന അപ്പനും ലിജിയെന്ന 
അമ്മയും വിഴിഞ്ഞത്തെ ഞങ്ങളുടെ കൊച്ചുവീട്ടില്‍ 
പകര്‍ന്നുതന്ന ജീവിത മാതൃകയാണ്‌. “എന്റെ 
മാതാപിതാക്കള്‍ അങ്ങനെയാണ്‌ '- ഇത്രയും നല്ല 
മാതാപിതാക്കള്‍ക്കു പിറന്നു എന്നുള്ളതാണ്‌ 
ഏറ്റവും മഹത്വം. നിന്റെ അപ്പനുമമ്മയ്ക്കും മഹത്വം 
കൊടുക്കാന്‍ മാത്രം നീ വളരണം. അവരുടെ 
കണ്ണുനീര്‍ ഭൂമിയില്‍ വീഴ്ത്താന്‍ ഇടം കൊടുക്കരുത്‌. 
അന്യമതത്തില്‍പ്പെട്ട യുവാവിനെ ഇഷ്ടപ്പെട്ട 
കോട്ടയം മെഡിക്കല്‍ കോളേജിലെ ഒരു പെണ്‍ 
കുട്ടിയോട്‌ ഇത്‌ മാതാപിതാക്കള്‍ക്കു നേരെയുള്ള 
അതിക്രമമാണ്‌ എന്ന്‌ കൌണ്‍സിലിംഗിന്റെ 
സമയത്തു പറഞ്ഞപ്പോള്‍ അവള്‍ തിരിച്ചു ചോദി 


22 


ച്ചത്‌ ഇങ്ങനെയാണ്‌. ‘Parents, who are they?’. 
അതുകൊണ്ട്‌ പ്രിയമക്കളെ ഈ വേദിവിട്ട്‌ നിങ്ങള്‍ 
പോകുമ്പോള്‍ നെഞ്ചില്‍ ഒരു കുരിശുവരച്ച്‌ എഴുതി 
സൂക്ഷിക്കണം. അപ്പനുമമ്മയ്ക്കും കണ്ണീര്‍ 
വീഴ്ത്താന്‍ ഇടയായ ഒരു കാര്യം ഈ മലങ്കരയുടെ 
മകന്‍ /മകള്‍ കാരണമാകില്ല. ഗര്‍ഭഛിദ്രം നടത്താന്‍ 
സുരക്ഷിതമായ ആറ്‌ വൈദ്യശാസ്ത്ര വഴികളു 
ണ്ടായിട്ടും അത്‌ ചെയ്യാതെ വളര്‍ത്തിക്കൊണ്ടു 
വന്നവര്‍. അവരെ സ്നേഹിക്കണം, ബഹുമാനി 
ക്കണം. 


നാലാമതായി, ഒരിക്കലും വിട്ടുമാറാനാവാ 
ത്ത ഒരു സാമൂഹിക പ്രതിബദ്ധത നമുക്കുണ്ട്‌. 
സ്വര്‍ഗമെന്നത്‌ ഒരു സാങ്കല്‍പ്പികമല്ല, മറിച്ച്‌ നിത്യത 
ഒരു യഥാര്‍ത്ഥ്യമാണ്‌. അപ്പോഴും, ഇപ്പോള്‍ 
ജീവിക്കുന്ന ഈ ഭൂമിയോട്‌ നമുക്ക്‌ ചില 
കടപ്പാടുകളുണ്ട്‌. അയല്‍ക്കാരോടും സഹജീവി 
കളോടും ചുറ്റുപാടുകളോടും നമുക്ക്‌ കടപ്പാടുണ്ട്‌. 
you have a very deep social commitment, ഇത്‌ വെറും 
കുറെ Social programങനട ചെയ്തുകൂട്ടുന്നതല്ല. 
കുറച്ച്‌ 200൩5 അല്ല, മറിച്ച്‌ attitudട ആണ്‌. 
കൈക്കൂലിയും അധികഫീസും കൊടുക്കാന്‍ 
കഴിയാത്തതിന്റെ പേരില്‍ ചികിത്സ നിഷേധി 
ക്കപ്പെടുകയും ഒടുവില്‍ ഒരു വെള്ളത്തുണിയില്‍ 
പൊതിഞ്ഞ്‌ മോനച്ചന്‍ എന്ന ബുദ്ധിവൈകല്യമുള്ള 
ഒരു മകന്റെ ശവശരീരത്തെ കൈയ്യിലേറ്റുവാങ്ങേണ്ടി 
വന്ന വിറകുവെട്ടുകാരനായ ഒരപ്പന്റെ ആത്മരോദ 
നത്തിനും മനഃസാക്ഷിയുടെ നീതി വിസ്താര 
ങ്ങള്‍ക്കും ഇടയില്‍ ഞാനും നിങ്ങളും രൂപപ്പെടു 
ത്തിയെടുക്കേണ്ട ഒരു ചലം ആണ്‌ സമൂഹ 
ത്തോടുള്ള എന്റെ കടപ്പാട്‌. മുഖം നോക്കി നടപടി 
യെടുക്കാത്ത ഒരുദ്യോഗസ്ഥന്‍, പാവപ്പെട്ടവരെയും 
പണക്കാരെയും ഒരുപോലെ കാണുന്നവന്‍, 
കൈക്കൂലി വാങ്ങാത്തവന്‍ - ഇങ്ങനെയൊരു ചങ്ക്‌ 
രൂപപ്പെടുത്തുന്നതാണ്‌ social commitment. 


അഞ്ചാമതായി, യുവജനങ്ങളുടെ മദ്ധ്യസ്ഥ 
നായ ഫ്രാന്‍സിസ്‌ അസീസ്സിയുടെ ഒരു ജീവിത 
സാക്ഷ്യം കൂടി പങ്കുവയ്ക്കട്ടെ. കുറവുകളുള്ള 
സഭയുടെ മക്കള്‍ എന്തുചെയ്യണം എന്നദ്ദേഹം 
പഠിപ്പിച്ചു. ഫെയ്‌ സ്ബുക്കിലൂടെയും വാട്ട്‌സ്‌ 
ആപ്പിലൂടെയും സഭയെയും സഭാദ്ധ്യക്ഷന്മാരെയും 
ചെളിവാരിയെറിയാന്‍ മുതിരുന്ന ഒരു സംസ്‌ 
കാരത്തില്‍ എന്തു ചെയ്യണമെന്നു ഫ്രാന്‍സിസ്‌ 
പഠിപ്പിച്ചു. വീഴാറായി നില്‍ക്കുന്ന സാന്‍ദാമിയാനോ 
ദൈവാലയത്തിന്റെ നവീകരണം ലക്ഷ്യം വച്ച്‌ 
റോമിലെ സെന്റ്‌ പീറ്റേഴ്സ്‌ ചത്വരത്തില്‍ അന്നത്തെ 
മാര്‍പാപ്പയായിരുന്ന ഇന്നസെന്റ്‌ പതിമൂന്നാമനെ 
കാണാന്‍ ഏറെ നാളുകള്‍ക്ക്‌ ശേഷം അവസരം 
കിട്ടിയപ്പോള്‍ എന്താണ്‌ നിങ്ങള്‍ക്ക്‌ വേണ്ടതെന്ന്‌ 
മാര്‍പാപ്പ ചോദിച്ചപ്പോള്‍ അങ്ങയുടെ തൃക്കൈ 
കൊണ്ട്‌ ഞങ്ങളുടെ തൂനെറ്റിയില്‍ അഭിഷേ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


കത്തിന്റെ കുരിശുമുദ്ര വരച്ചുതരണമെന്നപേക്ഷിച്ച 
വിശുദ്ധ ്രാന്‍സിസ്‌. തകര്‍ന്നു വീഴുന്ന സഭ 
യെയും സഭാ ചുറ്റുപാടുകളെയും നേരെയാ 
ക്കാന്‍ എന്റെ ജീവിതത്തെ നേരെയാക്കുക എന്ന 
താണ്‌ മാര്‍ഗ്ഗമെന്ന്‌ 11-൦ നൂറ്റാണ്ടില്‍ അദ്ദേഹം 
പഠിപ്പിച്ചു തന്നു. സഭയെ വിശുദ്ധീകരിക്കാന്‍ 
പരസ്പരം കല്ലെറിയുകയും പ്രതമാസികകളില്‍ 
കുറിപ്പെഴുതുകയും ഉപജാപങ്ങള്‍ ചെയ്യുകയും 
ചെയ്യുന്നതല്ല മാര്‍ഗം മറിച്ച്‌, ഒരാത്മ നവീ 
കരണമാണ്‌ ആവശ്യം. മറിച്ച്‌ സ്വയം വിശുദ്ധീകരിച്ചു 
സഭയുടെ സംഘബോധത്തില്‍ ഒരുമിക്കണം. 
അങ്ങനെ സഭയെ സംരക്ഷിക്കാന്‍ കഴിയണം. can 
you cover the Church? ഉല്പത്തി 9-ഠം പുസ്ത 
കത്തില്‍ നോഹയുടെ മക്കളെപ്പറ്റി ്രതിപാദി 
ക്കുന്നു. വീഞ്ഞുകുടിച്ച്‌ മത്തനായി കിടന്ന നോഹ 
യുടെ നഗ്നത കാണാനിടയായ ഹാം എന്ന മകന്‍ 
ഒന്നും ചെയ്യാതെ തന്റെ രണ്ട്‌ സഹോദരങ്ങളെ 
വിവരമറിയിച്ചു. എന്നാല്‍ മറ്റ്‌ രണ്ടുപേരും ശേമും, 
യാഫെത്തും ഒരു വാക്കുപോലും ഉരിയാടാതെ ഒരു 
തുണിയെടുത്ത്‌ പിറകോട്ട്‌ നടന്നുവന്ന്‌ അതു 
കൊണ്ട്‌ അപ്പന്റെ നഗ്നത മറച്ചു. അപ്പന്റെ നഗ്നത 
cംഴല ചെയ്തതുകൊണ്ട്‌ നോഹ പറഞ്ഞു. “നിങ്ങള്‍ 
തലമുറകളോളം അനുഗ്രഹിക്കപ്പെടും'. എന്നാല്‍ 
ഹാമിന്റെ കുടുംബവേര്‍ അറ്റുപോയി. 


പ്രിയമുള്ളവരെ സഭ നമ്മുടെ അമ്മയാണ്‌. ഞാന്‍ 
സഭയുടെ ഭാഗമാണ്‌. സഭയ്ക്കൊരു നഗ്നത 
ഉണ്ടെങ്കില്‍ ഉത്തരവാദിത്വബോധമുള്ള ഒരു മകന്‍ 
എന്ന നിലയില്‍ അവനത്‌ ഗേല ചെയ്ത്‌ 


va 


Lg ho 


മറയ്ക്കണം. നീ അനുഗ്രഹിക്കപ്പെടും. can you cover 
the nudity of the society which you live? 
നെറ്റിത്തടത്തില്‍ ഒരു കുരിശടയാളം വരച്ചുതന്നാല്‍ 
ഞങ്ങള്‍ നന്നായി. ഞങ്ങള്‍ പോയി വചനം 
ജീവിച്ചുകൊള്ളാം. so that we may go and live the 
ട്രാ! ഇതാണ്‌ ഫ്രാന്‍സിസ്‌ പഠിപ്പിച്ചത്‌. എന്റെ 
നന്മ കൊണ്ട്‌, എന്റെ ത്യാഗം കൊണ്ട്‌, എന്റെ 
ഉപവാസം കൊണ്ട്‌ തകര്‍ന്നു വീഴുന്ന ഒരു സഭയെ 
നമുക്ക്‌ നേരെയാക്കാം. ഇതു ചെയ്യാന്‍ നമ്മുടെ യുവ 
തക്ക്‌ കരുത്തുണ്ടാകുമോ? എസ്രായുടെ പുസ്തകം 
ടാം അധ്യായത്തില്‍ ഒരു ആരാധനാ സമൂഹം 
തകര്‍ന്നപ്പോള്‍ വൈകുന്നേരം വരെ കരഞ്ഞു 
പ്രാര്‍ത്ഥിച്ച ഒരു മനുഷ്യനെ നമുക്ക്‌ കാണാം. ഇന്നും 
യുവജനങ്ങള്‍ക്കിടയില്‍ അങ്ങനെയുള്ള ഗ്രൂപ്പുകള്‍ 
വളര്‍ന്നുവരുന്നുണ്ട്‌. പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ള 
ഒരു സംസ്കാരം മുട്ടുകുത്തി നിന്ന്‌ പ്രാര്‍ത്ഥിക്കുന്ന, 
ജപമാല പ്രാര്‍ത്ഥ ചൊല്ലുന്ന യുവജനങ്ങളുടെ 
ചെറിയ ചെറിയ കൂട്ടങ്ങളിലാണ്‌ സഭയുടെ വളര്‍ച്ച 
എന്ന്‌ നാം തിരിച്ചറിയണം. ഞാന്‍ പറഞ്ഞ അഞ്ചു 
കാര്യങ്ങള്‍ നിങ്ങള്‍ക്ക്‌ പാലിക്കാന്‍ സാധിച്ചാല്‍ 
ജീവിത വിജയത്തിന്റെ അനന്ത വിഹായുസ്സിലേക്ക്‌ 
ചിറകടിച്ചുയരാന്‍ നിങ്ങള്‍ക്ക്‌ സാധിക്കും. 
യുവത്വത്തിന്റെ ദൈവാശ്രയ ബോധമുള്ള സമൂഹം 
നമുക്ക്‌ രൂപപ്പെടുത്താം. അതിനായി നമുക്ക്‌ 
പ്രാര്‍ത്ഥിക്കാം.. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


യുവത്വം ന്ത 
പുണ്യങ്ങളുടെ ജി 


പുക്കാ Elo 


സര്‍ഗ്ഗശേഷി വളരട്ടെ..... 
പെരുമ്പടവം ശ്രീധരന്‍ (ചെയര്‍മാന്‍, കേരളാ സാഹിത്യ അക്കാഡമി) 


ലോകത്തില്‍ മാറ്റങ്ങള്‍ ഉണ്ടാക്കിയിട്ടുള്ളത്‌ ചെറുപ്പക്കാരാണ്‌. ഇന്ത്യക്കാരന്‌ ഇത്‌ 
മനസ്സിലാകും. 12-0ഠം വയസ്സില്‍ മരണത്തിന്റെ രഹസ്യമറിയാന്‍ യമധര്‍മനു പിന്നാലെ കൂടിയ 
നചികേതസ്സില്‍ നിന്നു തുടങ്ങുന്നു ഈ സത്യന്വേഷണത്തിന്റെ ആരംഭം. കുട്ടികള്‍ക്ക്‌ പോലും 
പ്രപഞ്ച രഹസ്യമന്വേഷിച്ചുപോകാനാകുമെന്ന്‌ ഇത്‌ വെളിപ്പെടുത്തുന്നു. ചെറുപ്പക്കാരുടെ 
മനസ്സിലാണ്‌ വിപ്ലവ ആശയങ്ങള്‍ എളുപ്പത്തില്‍ രൂപം കൊള്ളുന്നത്‌. ജീവിതത്തിന്റെയും മനുഷ്യ 
സങ്കടങ്ങളുടെയും രഹസ്യം അന്വേഷിച്ച്‌ ബുദ്ധന്‍ പോയത്‌ ചെറുപ്പകാലത്താണ്‌. 
യേശുക്രിസ്തുവിന്റെ പുതിയ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട്‌ മനുഷ്യവര്‍ഗത്തെ തന്റെ 
രക്തത്താല്‍ സ്നാനപ്പെടുത്തിയത്‌ നിറ യവനത്തിലാണ്‌. ശങ്കരാചാര്യര്‍ ജീവിതത്തിന്റെ അര്‍ഥമന്വേഷിച്ച്‌ 
ഇറങ്ങിത്തിരിച്ചതും നല്ല ചെറുപ്പകാലത്തത്‌ തന്നെ. വയസ്സായിട്ടോ വാര്‍ദ്ധകൃത്തിലോ അല്ല മനുഷ്യനെയും 
പ്രപഞ്ചത്തെയും നവീകരിക്കാന്‍ ജീവിതം ഉഴിഞ്ഞുവയ്ക്കേണ്ടതെന്ന മഹത്തായ ദര്‍ശനമാണ്‌ ഈ യാവനങ്ങള്‍ 
കാട്ടിത്തന്നത്‌. ഇതുപോലെ ദൃഷ്ടാന്തങ്ങള്‍ വേറെയും ധാരാളം കാണാം. അതൊക്കെ വച്ചുകൊണ്ട്‌ പുതിയ 
കാലത്തെ യാവനത്തെ നിരീക്ഷിക്കുമ്പോള്‍ നമുക്ക്‌ എന്താണ്‌ തോന്നുന്നത്‌. പ്രസ്ഥാനങ്ങളുടെയും 
ശാസ്ത്രങ്ങളുടെയും അടിമകളായി അവര്‍ ജീവിതം എങ്ങനെയൊക്കെയോ കഴിച്ചുകൂട്ടുന്നു. അതിനിടക്ക്‌ ആസുരമായ 
വാസനകള്‍ അവരെ വഴിതെറ്റിക്കുന്നു. നമുഷ്യവര്‍ഗം ഇതുവരെ ആര്‍ജ്ജിച്ച മഹത്തായ മുല്യങ്ങളെക്കുറിച്ചുള്ള 
ഉറച്ച വിശ്വാസം നമ്മുടെ ചെറുപ്പക്കാര്‍ക്കുണ്ടോ. മലികമായ ആശയം ഉള്‍ക്കൊള്ളാനോ ആ ആശയത്തിന്റെ 
സാക്ഷാത്കാരത്തിന്‌ ക്ലേശങ്ങള്‍ നേരിടാനോ നമ്മുടെ യനവ്വനം തയ്യറാകുന്നുണ്ടോ. താല്‍ക്കാലികമായ 
പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടിയുള്ള എളുപ്പവഴികള്‍ അന്വേഷിച്ച്‌ വഴിതെറ്റിപ്പോകുന്ന ഒരു 
തലമുറയെക്കുറിച്ചുള്ള ഓര്‍മകള്‍ ചിലരുടെയെങ്കിലും സങ്കടമായി ബാക്കിയുണ്ടാവും. ചെറുപ്പക്കാരുടെ ജീവിതം 
ഏതൊക്കെയോ വഴികളില്‍ വച്ച്‌ അവര്‍ക്ക്‌ കൈമോശം വരുന്നു. അവര്‍ ആരെല്ലാമോ ആയിത്തീരുന്നു. ചിലപ്പോള്‍ 
തെറ്റെന്ന്‌ ബോധ്യമുള്ള മുശ്രാവാക്യങ്ങളില്‍ ആവര്‍ ശഭ്രമിച്ചുപോകുന്നു. ജാതി-മത-രാഷ്ട്രീയത്തിന്റെ സങ്കുചിത 
വീക്ഷണങ്ങള്‍ മൂലം അവര്‍ക്ക്‌ മനുഷ്യസ്നേഹം മനസ്സിലാകാത്ത ഭാഷയാകുന്നു. ആസുര ശക്തികള്‍ വച്ചുനീട്ടുന്ന 
ആയുധങ്ങള്‍ ഉയര്‍ത്തിപ്പിടിച്ച്‌ തെരുവില്‍ അവര്‍ ശ്രതുക്കളെ അന്വേഷിച്ചുനടക്കുന്നു. തെരുവില്‍ വീഴുന്ന രക്തം 
ദൈവത്തിന്റേതാണെന്ന്‌ അവര്‍ക്ക്‌ തിരിച്ചറിയാന്‍ കഴിയാതെ പോകുന്നു. ഈഷരമായിത്തീരുന്ന സാമൂഹിക 
ജീവിത്തതിനു നേരെ പൂങ്കാവനങ്ങള്‍ സൃഷ്ടിക്കാന്‍ കഴിയുന്ന സര്‍ഗശേഷി നമ്മുടെ ചെറുപ്പക്കാര്‍ 
പാഴാക്കിക്കളയുകയാണോ എന്നു ചിലപ്പോഴെങ്കിലും ചോദിക്കേണ്ടി വരുന്നു. ഇത്‌ പൊതു ന്യായമായി പറയുന്നതല്ല. 
അങ്ങനെയല്ലാതെ സമൂഹത്തിന്റെ നന്മക്കും ഐശ്വര്യത്തിനും വേണ്ടി ജീവിതം ഉഴിഞ്ഞു വയ്ക്കുന്ന യുവാക്കളുടെ 
മുഖം കാണാതെ പോകുന്നില്ല. യഥാര്‍ത്ഥത്തില്‍ അവര്‍ തന്നെയാണ്‌ കൂടുതലുള്ളത്‌. മറ്റുള്ളവരുടെ നന്മക്കു 
വേണ്ടിക്കൂടി ജീവിതം ഉഴിഞ്ഞുവയ്ക്കുന്ന നല്ലവരായ ചെറുപ്പക്കാരുടെ ലോകം ഒരു നല്ല സ്വപ്നമാണ്‌. 


അവര്‍ നാളയെ രൂപപ്പെടുത്തണം 
ഷിബു ബേബി ജോണ്‍ (സംസ്ഥാന തൊഴില്‍ വകുപ്പ്‌ മന്ത്രി) 


എല്ലാവരും യുവജനങ്ങളിലാണ്‌ പ്രതീക്ഷ അര്‍പ്പിക്കുന്നത്‌. അതൊരു വസ്തുതയാണെങ്കിലും 
ആ പ്രതീക്ഷയ്ക്ക്‌ അനുസരിച്ചുള്ള സാമൂഹിക മാറ്റത്തിനുവേണ്ടി യുവജനതകള്‍ 
നിലകൊളള്ളുന്നുണ്ടോ എന്നു സംശയമാണ്‌. സാമൂഹിക തിന്മകള്‍ക്കെതിരെയുള്ള 
പോരാട്ടത്തിനായി രാഷ്ട്രനിര്‍മ്മാണത്തിനുവേണ്ടി നാം ആഗ്രഹിക്കുന്ന തരത്തില്‍ യുവാക്കളുടെ 
സംഭാവന യുവാക്കളുടെ ഇടയില്‍ നിന്നുണ്ടാകുന്നില്ലെന്ന നിരാശ എന്നെപ്പോലുള്ളവര്‍ക്കുണ്ട്‌. 
സ്വാതന്ത്രത്തിനു മുന്‍പുള്ള തലമുറ നാളത്തെ ഭാരതം എങ്ങനെയാകണമെന്ന്‌ വിചാരിച്ച്‌ 
കഴിഞ്ഞവരാണ്‌. അത്‌ മാതൃകയാക്കി നാളത്തെ ഭാരതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്‌ 


24 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച്‌ പ്രവര്‍ത്തിക്കുയും ചെയ്യുന്ന തലമുറയാണ്‌ നമുക്ക്‌ വേണ്ടത്‌. ഇന്നത്തെ 
യുവജനത അങ്ങനെ മാറണം. അപ്പോള്‍ മാത്രമേ നമ്മള്‍ ആഗ്രഹിക്കുന്ന തലത്തില്‍ രാഷ്ട്ര നിര്‍മ്മാണത്തിന്‌ 
യുവജനതയുടെ ശക്തി പ്രയോജനപ്പെടു. 


ധാര്‍മ്മിക ബോധം വളരണം 
എന്‍.കെ. പ്രേമചന്ദ്രന്‍ (പാര്‍ലമെന്റ്‌ അംഗം) 


സാമൂഹിക വീക്ഷണത്തിന്റെ അഭാവം യുവാക്കളില്‍ ഏറെ കാണുന്നു. ആധുനിക 
വത്ക്കരണത്തിന്റെ പാതയില്‍ നവസാമൂഹിക മാധ്യമങ്ങളുടെ അതിവേഗ വളര്‍ച്ച 
സംഭവിക്കുന്നുണ്ടെങ്കിലും പരസ്പര സഹായവും സാമൂഹിക ബോധവും വേണ്ട്രത 
ഉണ്ടാകുന്നുണ്ടോ എന്ന്‌ സംശയമാണ്‌. ആഗോളവത്ക്കരണത്തിന്റെ പ്രശ്നം കൂടിയാണിത്‌. 
ആഗോളവത്ക്കരണത്തില്‍ ലാഭാധിഷ്ടിതമായ നിലപാടുകളാണ്‌ എങ്ങും. എല്ലാറ്റിനെയും 
ലാഭേച്ഛയോടെ കാണുമ്പോള്‍ പരസ്പരമുള്ള സഹായത്തിനും സമൂഹത്തോടുള്ള 
കാഴ്ചപ്പാടിനും മാറ്റമുണ്ടാവുന്നു. ഇന്‍ഫര്‍മേഷന്‍ ടെക്നോളജിയുടെ വളര്‍ച്ച ഫലപ്രദമായി 
ഉപയോഗിക്കുമ്പോള്‍ത്തന്നെ ധാര്‍മ്മിക ബോധത്തെയും വളര്‍ത്താന്‍ കഴിയണം. 
യന്ത്രവല്‍ക്കരിക്കപ്പെടുന്ന ഒരു തലമുറയാണ്‌ നമ്മുടെ മുന്നിലുള്ളത്‌. സാമൂഹിക ബോധവും ധാര്‍മ്മിക ചിന്തയും 
നഷ്ടപ്പെട്ടാല്‍ അരാജകത്വമാവും ഫലം. അത്‌ രാജ്യത്തിന്റെ ധാര്‍മ്മിക നിലവാരത്തെയും പൊതുസമൂഹത്തിന്റെ 
സുസ്ഥിതിയെയും ബാധിക്കും. ഇങ്ങനെ യുവതീ യുവാക്കള്‍ വഴിതെറ്റാതിരിക്കാന്‍ ആത്മീയ പ്രസ്ഥാനങ്ങള്‍ക്ക്‌ 
വലിയ പങ്കു വഹിക്കാനാകും. ആത്മീയതയ്ക്ക്‌ ഇന്ന്‌ പ്രസക്തിയേറിയിരിക്കുകയാണ്‌. ധാര്‍മ്മിക ബോധം 
വളര്‍ത്താനും കൂട്ടായ്മയിലൂടെ സാമൂഹിക ബോധം വളര്‍ത്താനും ആത്മീയ പ്രസ്ഥാനങ്ങള്‍ക്കും അവരുടെ 
പ്രബോധനങ്ങള്‍ക്കും കഴിയും, കഴിയണം. 


രാജ്യത്തിന്റെ ഭാവി അവരിലാണ്‌ 
പി.സി. വിഷ്ണുനാഥ്‌ (നിയമ സഭാംഗം) 


ലോകത്ത്‌ ഏറ്റവുമധികം ചെറുപ്പക്കാരുള്ള രാജ്യമാണ്‌ ഭാരതം. ഈ രാജ്യത്തിന്റെ ഭാവി 
യുവതീ യുവാക്കളുടെ കൈകളിലാണ്‌. അവസരങ്ങളുടെ വലിയ ലോകമാണ്‌ അവര്‍ക്ക്‌ 
മുന്നിലുളളത്‌. പണ്ട്‌ അവസരങ്ങള്‍ പരിമിതവും ആളുകള്‍ ഏറെയും എന്നായിരുന്നു സ്ഥിതി. 
ഇന്ന്‌ വിപരീതമായി. അവസരങ്ങള്‍ ഏറെയും യോഗ്യരായ ആളുകള്‍ കുറവും എന്നതായി 
അവസ്ഥ. ആത്മവിശ്വാസം കൈമുതലായുണ്ടെങ്കില്‍ ഏത്‌ ഉയരങ്ങളിലും എത്താന്‍ കഴിയുന്ന 
ജു കാലമാണ്‌ ഇന്നത്തേത്‌. തൊഴില്‍ ഇല്ലായ്മ പോലെ തന്നെ തൊഴില്‍ അറിയായ്മയും വലിയ 
ഗ്രശ്നമാണ്‌. പുതിയ കാലത്തിന്‌ അനുസരിച്ച്‌ പ്രാവീണ്യമുള്ള യുവതീ യുവാക്കളെ 
സൃഷ്ടിച്ചെടുക്കാന്‍ രാജ്യത്തിന്‌ ഉത്തരവാദിത്വമുണ്ട്‌. ഇതോടൊപ്പം മൂല്യബോധം ഇല്ലാതെ 
പോയാല്‍ സ്ഥിതി ഗുരുതരമാകും. മുല്യബോധമില്ലാതെ അവസരങ്ങളും നേട്ടങ്ങളും ഉണ്ടായാല്‍ വ്യക്തിക്കും 
സമൂഹത്തിനും അതുകൊണ്ടു നേട്ടമുണ്ടാകില്ല. സാമൂഹിക അവബോധമുള്ള സമൂഹത്തോട്‌ പ്രതിബന്ധതയുള്ള 
ഒരു തലമുറ ഉണ്ടാകണം. അങ്ങനെ അവരെ മാറ്റിയെടുക്കണം. സര്‍ക്കാരിന്റെ സ്റ്റാര്‍ട്ട്‌ അപ്‌ വില്ലേജുകള്‍ തന്നെ 
ഉദാഹരണമായി എടുക്കാം. അവിടെ അടിസ്ഥാന സനകര്യങ്ങളും മുലധനവുമെല്ലാം വഹിക്കാന്‍ സര്‍ക്കാര്‍ 
തയ്യാറാവുകയാണ്‌. ആശയങ്ങള്‍ മാത്രമാണ്‌ സര്‍ക്കാര്‍ ചോദിക്കുന്നത്‌. ആത്മവിശ്വാസമുള്ള മൂല്യബോധമുള്ള 
തലമുറയാണ്‌ ഇന്നിന്റെ ആവശ്യം. 


വേണ്ടത്‌ ഭാവനയാണ്‌ 
ബി. മുരളി (യുവ എഴുത്തുകാരില്‍ ശ്രദ്ധേയന്‍) 


ഇന്നത്തെ യുവത്വം ഏറ്റവും കൂടുതല്‍ ബൌദ്ധിക പ്രതിസന്ധി അനുഭവിക്കുന്ന കാലമാണ്‌. 
അവര്‍ ഒരേസമയം ശക്തിയും നിരാലംബകതയും ഉള്ളവരാകുകയാണ്‌. സാങ്കേതിക വിദ്യയുടെ 
പിന്തുണ ഇത്രയും ഉള്ള കാലം മുന്‍പില്ല. പക്ഷേ ഇതിനൊപ്പം ബൌദ്ധികശേഷിയുടെ ചോര്‍ച്ചയും 
സംഭവിക്കുന്നു. ഇന്നത്തെ തലമുറയുടെ മുന്നില്‍ ജോലിക്കുള്ള സാധ്യത അപാരമാണ്‌. അതുവഴി 
സാമ്പത്തിക സുരക്ഷിതത്വം നേടാനുള്ള അവസരവും സാധ്യതയും ഏറെ. അതേസമയം 
അവര്‍ക്ക്‌ നിരാലംബകതയാണ്‌ അനുഭവപ്പെടുന്നത്‌. പണ്ടൊക്കെ ഭരണകൂടത്തിന്‌ വേണ്ടത്ര 
പിന്തുണ നല്‍കാനാകുമായിരുന്നു. ഇപ്പോള്‍ ഭരണകൂടത്തിനും അത്‌ നല്‍കാനാകുന്നില്ല. ഒരു 
നാല്‍ക്കവലയില്‍ നില്‍ക്കുന്ന അവസ്ഥയിലാണ്‌ യുവജനം. എങ്ങോട്ടും തിരിയാനുള്ള 
സ്വാതന്ത്ര്യം അവര്‍ക്കുണ്ട്‌. അതേസമയം എങ്ങോട്ടു പോകണമെന്ന്‌ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും 
25 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


അവര്‍ക്കുതന്നെയാണ്‌. യുവജനതയ്ക്കാണ്‌ അറിവ്‌ ഏറെ വേണ്ടത്‌. പക്ഷേ പുതിയ കാലത്ത്‌ അറിവിന്‌ 
വ്യവസ്ഥാപിതമായ അര്‍ഥം ഇല്ലാതായിരിക്കുന്നു. പണ്ട്‌ അടിസ്ഥാനപരമായ അറിവ്‌ നേടിയ ആളായിരുന്നു 
വലിയവന്‍. എന്നാലിപ്പോള്‍ അറിവും ആഗോളവത്ക്കരിക്കപ്പെട്ടു. വിരല്‍ത്തുമ്പില്‍ അത്‌ ലഭ്യമാണ്‌. അതുകൊണ്ട്‌ 
അറിവ്‌ എന്നതിന്റെ അര്‍ഥവും മാറി. അടിസ്ഥാനപരമായ ആറിവ്‌ ആവശ്യമില്ലാതായി. ഉദാഹരണത്തിന്‌ ഇപ്പോള്‍ 
ഒരു അഭിമുഖത്തിനും ഇന്ത്യയുടെ ആദ്യ്രധാനമന്ത്രി ആര്‍ എന്ന ചോദ്യം ഉണ്ടാകില്ല. അമേരിക്ക കണ്ടുപിടിച്ചത്‌ 
ആര്‍ എന്ന്‌ ചോദിക്കില്ല. ഇമാജിനേഷന്‍ (ഭാവനാശക്തി) ആണ്‌ ഇന്നു വേണ്ടത്‌. അടിസ്ഥാനപരമായ അറിവെല്ലാം 
പൊതുസ്വത്താകുമ്പോള്‍ അതിനും അപ്പുറത്തേക്കുള്ള ഭാവനാശക്തി ഉണ്ടാവണം. ഗുഗിള്‍ സേര്‍ച്ചില്‍ അറിവെല്ലാം 
ശേഖരിച്ചിട്ടുണ്ട്‌. അതുകൊണ്ട്‌ ഇതെല്ലാം സ്വന്തമാക്കി വയ്ക്കേണ്ടതില്ല. എന്നാല്‍ ഏതെങ്കിലും ഒരു ദിനം ഒരു 
ഹാക്കര്‍ ഗൂഗിള്‍ ഹാക്കു ചെയ്താല്‍ ഈ ലോകം മുഴുവന്‍ ആ സമയം മണ്ടന്മാരും മണ്ടികളുമാകും. 


ഭാവനയാണ്‌ ഇന്ന്‌ ആവശ്യം. എന്നാല്‍ ഓരോ പുതിയ സാങ്കേതിക വിദ്യയുടെ കടന്നുവരവു മൂലവും ഓരോരോ 
ശേഷിയും ഇല്ലാതാവുന്നു. ഉദാഹരണമായി മൊബൈല്‍ ഫോണിന്റെ കടന്നുവരവോടെ ഓര്‍മശേഷി ദുര്‍ബലമായി. 
കൃത്യമായ കാഴ്ചയാണ്‌ ഇപ്പോള്‍ മുന്നിലുള്ളത്‌. ഇതുമൂലം സങ്കല്പശേഷി ഇല്ലാതായി. ഭാവനയില്‍ കാണാനുള്ള 
ശേഷി ഇല്ലാതായി. പണ്ട്‌ ടിവി വരും മുമ്പ്‌ വള്ളംകളിയുടെ വിവരണം റേഡിയോയിലൂടെ ലഭിക്കുമായിരുന്നു. ആയിരം 
പേര്‍ അതുകേള്‍ക്കുമ്പോള്‍ ആയിരം വള്ളംകളി കാണുകയായിരന്നു. എന്നാല്‍ ടിവി വന്നതോടെ കാഴ്ച ഒറ്റ 
വള്ളംകളിയിലേക്ക്‌ ചുരുങ്ങി. ഭാവനാശേഷി കുറഞ്ഞു. എന്നാല്‍ ഇത്‌ വീണ്ടെടുക്കാനുള്ള ഏക ആയുധം 
വായനയാണ്‌. എഴുത്തുകാരന്‍ എഴുതുന്നത്‌ പൂര്‍ണമാകുന്നത്‌ വായനക്കാരനിലാണ്‌. ഭാവനാശക്തി വീണ്ടെടുക്കാന്‍ 
കഴിയുന്നത്‌ വായാനയിലൂുടെയാണ്‌. വായനയിലൂടെ വീണ്ടെടുക്കുന്ന ഭാവനാശേഷി കൊണ്ടുവേണം യുവത്വം സ്വയം 
തീരുമാനങ്ങളെടുക്കേണ്ടത്‌. 


നല്ല സരഹൃദങ്ങളില്‍ വളരണം... 
വിനീത്‌ ശ്രീനിവാസന്‍ (നടന്‍, സംവിധായകന്‍, ഗായകന്‍) 


നമ്മളേക്കാള്‍ ഒരുപാട്‌ കാര്യങ്ങളില്‍ പരിജ്ഞാനം ഉള്ളവരാണ്‌ പുതുതലമുറ എന്നു 
തോന്നിയിട്ടുണ്ട്‌. പ്രത്യേകിച്ച്‌ സാങ്കേതിക കാര്യങ്ങളില്‍. എന്നാല്‍ ഇവര്‍ തമ്മിലുള്ള 
സൌഹൃദങ്ങളുടെ ആഴം എത്രമാത്രം ഉണ്ടെന്ന കാര്യത്തില്‍ സംശയമുണ്ട്‌. യഥാര്‍ത്ഥത്തില്‍ 
ഈ പ്രായത്തിലുണ്ടാകുന്ന സൌഹൃദങ്ങള്‍ക്കാണ്‌ ഏറ്റവും ആഴം ഉണ്ടാകേണ്ടത്‌. കാലം 
കഴിയുന്തോറും പില്‍ക്കാലത്ത്‌ ഉണ്ടാകുന്ന സൌഹൃദങ്ങള്‍ക്ക്‌ പല പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും 
ഒക്കെ ഉണ്ടാകും. സാമൂഹിക മാധ്യമങ്ങള്‍ വന്നു തുടങ്ങുന്ന കാലത്താണ്‌ എന്റെ യവനാരംഭം. 
ഇപ്പോഴുള്ളത്‌ ഒരു ട്രാന്‍സിഷന്‍ പീരിഡിലാണ്‌. സാമൂഹിക മാധ്യമങ്ങളുടെ വളര്‍ച്ച മൂലം 
ഗുണവും ദോഷങ്ങളും ഉണ്ട്‌. എല്ലാം സാമാന്യവത്ക്കരിച്ച്‌ പറയാനോ തീര്‍പ്പുകലിപ്പിച്ച്‌ 
പറയാനോ കഴിയില്ല. നല്ല സൌഹൃദങ്ങള്‍ വളര്‍ത്തണം എന്നാണ്‌ എനിക്ക്‌ യുവജനങ്ങളോട്‌ പറയാനുള്ളത്‌. 
ആത്മാര്‍ത്ഥത കൈമുതലാക്കണം. സൌഹൃദങ്ങളില്‍ മാത്രമല്ല ചെയ്യുന്ന കാര്യങ്ങളില്‍ എല്ലാം ആത്മാര്‍ത്ഥത 


പുലര്‍ത്തണം. 


പ്രത്യാശയുടെ കിരണങ്ങള്‍ വീശേണ്ടവര്‍ 
പ്രദിപ്‌ നല്ലില (എം.സി.വൈ.എം സഭാതല പ്രസിഡന്റ്‌ ) 


്രശ്നസങ്കീര്‍ണ്ണമായ ഒരു സമൂഹത്തിന്‌ പ്രത്യാശയുടെ കിരണങ്ങള്‍ വീശേണ്ടവരാണ്‌ 
യുവജനങ്ങള്‍. കാലത്തിന്റെ ചുവരെഴുത്തുകള്‍ വായിച്ചറിഞ്ഞ്‌ പ്രതികരിക്കണം. വിശ്വാസ 
തീക്ഷ്ണതയില്‍ സമൂഹത്തെ നയിക്കുവാനും യുവജനങ്ങള്‍ക്കാകണം. അനീതിയും 
അക്രമവും കൊടികുത്തിവാഴുന്ന ഈ സമൂഹത്തില്‍ സ്വപ്നങ്ങളുടെ മാസ്മരിക ലഹരിയില്‍ 
കുടുങ്ങിപ്പോകാതെ സ്വാര്‍ത്ഥതയുടെ വേലിക്കെട്ടുകളെ ഭേദിച്ചുകൊണ്ട്‌ സമൂഹത്തില്‍ തന്റെ 
ജീവിത ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുവാന്‍ യുവജനങ്ങള്‍ തയ്യാറാവണം. ക്രിസ്തുവിന്റെ 
പിന്നാലെ ഒരു തീര്‍ത്ഥയാത്രയായി സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയായി 
ആത്മീയവും ഭാതീകവും ആയ തലങ്ങളില്‍ യുവജനം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 
സ്നേഹത്തിന്റെ പങ്കുവെയ്ക്കലും വേദനിക്കുന്നവന്റെ കണ്ണീരൊപ്പലും നീതിക്കുവേണ്ടിയുള്ള പോരാട്ടവും 
ലോകാവസാനത്തോളം തുടരാന്‍ യുവത്വത്തിന്‌ ആകട്ടെ എന്ന്‌ ഞാന്‍ ആശംസിക്കുന്നു. 


_ 
26 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


അഭിമാനത്തോടെ... അഭിനന്ദനങ്ങള്‍... 


ഈ വര്‍ഷം മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്ക്‌ 
അഭിമാനമായി ആറുപേര്‍ ദേശീയ സംസ്ഥാന ബഹുമതികള്‍ 
നേടി. അഞ്ചുപേര്‍ അധ്യാപന രംഗത്തും ഒരാള്‍ 
കായികരംഗത്തും ആണ്‌ പുരസ്കാരങ്ങള്‍ നേടിയത്‌. 


ല്ല 


തിരുവനന്തപുരം മേജര്‍ അതിരൂപതയിലെ സര്‍വ്വോദയാ സ്കൂളിന്റെ പ്രിന്‍സിപ്പല്‍ 
റവ. ഫാ. ജോര്‍ജ്ജ്‌ മാത്യു കരൂര്‍ അധ്യാപകര്‍ക്കുള്ള ദേശീയ അവാര്‍ഡ്‌ നേടി. 
തിരുവനന്തപുരത്ത്‌ പട്ടം സെന്റ്‌ മേരീസ്‌ സ്കൂളില്‍ ബഹുമാനപ്പെട്ട അച്ചന്‍ പത്ത്‌ 
വര്‍ഷക്കാലം (്പിന്‍സിപ്പലായിരുന്നു. 28 വര്‍ഷക്കാലമായി അധ്യാപക രംഗത്ത്‌ 
പ്രവര്‍ത്തിക്കുന്നു. 2009-ല്‍ സംസ്ഥാന അധ്യാപക അവാര്‍ഡ്‌ ലഭിച്ചിട്ടുണ്ട്‌. മറ്റ്‌ നിരവധി 
പുരസ്കാരങ്ങളും ബഹുമാനപ്പെട്ട അച്ചന്‌ ലഭിച്ചിട്ടുണ്ട്‌. ഹിസ്റ്ററി, പൊളിറ്റിക്കല്‍ സയന്‍സ്‌ 
വിഷയങ്ങളില്‍ മാസ്റ്റര്‍ ബിരുദം നേടിയിട്ടുണ്ട്‌. 


ബത്തേരി രൂപതാംഗമായ വെട്ടിക്കാട്ടില്‍ തോമസ്‌ അധ്യാപകര്‍ക്കുള്ള ദേശീയ 
അവാര്‍ഡ്‌ നേടി. തമിഴ്നാട്ടിലെ ഉപ്പട്ടി ഭാരത്മാതാ സ്‌കൂളിലെ അധ്യാപകനാണ്‌. 2008-ല്‍ 
തമിഴ്നാട്‌ സര്‍ക്കാരിന്റെ അധ്യാപക അവാര്‍ഡ്‌ ലഭിച്ചിട്ടുണ്ട്‌. കഴിഞ്ഞ 34 വര്‍ഷമായി 
അധ്യാപന രംഗത്തുള്ള വി.പി തോമസ്‌ എം.സി.വൈ.എം ബത്തേരി രൂപതാ പ്രസിഡന്റ്‌ , 
എം.സി.എ സഭാതല പ്രസിഡന്റ്‌ തുടങ്ങിയ അനേകം ചുമതലകള്‍ വഹിച്ചിട്ടുണ്ട്‌. ഉപ്പട്ടി 
മേഖലയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക വേദികളില്‍ പ്രവര്‍ത്തിക്കുന്നു. ഭാര്യ 
മിനി, മക്കള്‍ ആന്‍സി, ആന്‍സന്‍. 


അധ്യാപകര്‍ക്കുള്ള സംസ്ഥാന അവാര്‍ഡ്‌ നേടിയ റവ.ഡോ. വര്‍ക്കി ആറ്റുപുറത്ത്‌ 
തിരുവനന്തപുരം മേജര്‍ അതിരൂപതയിലെ വൈദികനാണ്‌. ഏഷ്യയിലെ ഏറ്റവും വലിയ 
സ്കൂളായ പട്ടം സെന്റ്‌ മേരീസ്‌ ഹയര്‍ സെക്കന്ററി സ്കൂളിന്റെ ര്പന്‍സിപ്പലാണ്‌. 
ഇതിനുമുന്‍പ്‌ കൊട്ടാരക്കര, കിഴക്കേത്തെരുവ്‌ സെന്റ്‌ മേരീസ്‌ ഹയര്‍ സെക്കന്ററി 
സ്കൂളിലും, നാലഞ്ചിറ സെന്റ്‌ ജോണ്‍സ്‌ ഹയര്‍സെക്കന്ററി സ്കൂളിലും 
പ്രഥമാധ്യാപകനായിരുന്നു. സര്‍വ്വോദയാ സ്കൂളിന്റെ ബര്‍സാറായി പ്രവര്‍ത്തിച്ചിട്ടുണ്ട്‌. 
പൊളിറ്റിക്സിലും വിദ്യാഭ്യാസത്തിലും മാസ്റ്റര്‍ ബിരുദവും ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട്‌. 


സംസ്ഥാന അവാര്‍ഡ്‌ നേടിയ ഡോ. വര്‍ഗീസ്‌ പി. പീറ്റര്‍ തിരുവല്ലാ അതിരൂപതയില്‍ 
ഇരവിപേരൂര്‍ സെന്റ്‌ ആന്‍സ്‌ ഇടവകാംഗമാണ്‌. പത്തനംതിട്ട റവന്യൂ ജില്ലയില്‍ കുമ്പനാട്‌ 
ഗവ. ബോയ്സ്‌ സ്‌കൂളില്‍ പ്രഥമാധ്യാപകനായി ജോലി ചെയ്ത്‌ വരുന്നു. വിവിധ 
വിഷയങ്ങളില്‍ ബിരുദവും ഡോക്ടറേറ്റും ഉണ്ട്‌. ചെറുകഥ, നോവല്‍, റേഡിയോ, നാടകം 
തുടങ്ങിയ മേഖലകളില്‍ സാന്നിദ്ധ്യമുണ്ട്‌. ഉണ്ണിമായ ശ്രദ്ധേയമായ ബാലനോവലാണ്‌. 
തിരുവല്ലാ അതിരൂപതാ പാസ്റ്ററല്‍ കൌണ്‍സില്‍ സെക്രട്ടറി ആയിരുന്നു. ദീര്‍ഘകാലമായി 
അതിരൂപതാ കാറ്റക്കിസം എക്സിക്യൂട്ടീവ്‌ കമ്മറ്റി അംഗമാണ്‌. അതിരൂപതാ ഫാമിലി 
അപ്പൊസ്റ്റലേറ്റ്‌ നടത്തുന്ന വിവാഹ ഒരുക്ക സെമിനാറില്‍ ക്ലാസ്സുകള്‍ എടുത്തു വരുന്നു. 


! അതിരൂപതയില്‍ നടപ്പിലാക്കിയ പര്‍ട്ടിക്കുലര്‍ നിയമങ്ങളുടെ നിര്‍മ്മാണത്തില്‍ പങ്കാളി 


ആയിരുന്നു. കെ.സി.ബി.സി യുടെ മദ്യവിരുദ്ധ സമിതിയുമായി ചേര്‍ന്ന്‌ പ്രവര്‍ത്തിക്കുന്നു. 
പുറമറ്റം പുത്തന്‍കയ്യാലക്കല്‍ കുടുബാംഗം. ഭാര്യ ശോശാമ്മ, മക്കള്‍ ജന്‍ വര്‍ഗീസ്‌, ജീവേള്‍ 
വര്‍ഗീസ്‌. 


27 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ഇറാഖില്‍ നിന്നും സമീപ ദേശങ്ങളില്‍ നിന്നും 
കേള്‍ക്കുന്നതൊന്നും നല്ല വാര്‍ത്തകളല്ല. ജീവനോടെ 
കുഴിച്ചുമൂടപ്പെട്ട കുഞ്ഞുങ്ങളുടെയും ചന്തയില്‍ പരസ്യ 
മായി വില്‍പനയ്ക്കുവച്ച യസീദി സ്ത്രീകളുടെയും പലാ 
യനം ചെയ്യേണ്ടിവന്ന ആയിരക്കണക്കിനു കുര്‍ദുകളു 
ടെയും ആരാധനാലയങ്ങളും സ്വത്തുക്കളും എല്ലാം 
നഷ്ടമായി അതിര്‍ത്തിപ്രദേശങ്ങളിലെ അഭയാര്‍ഥി 
ക്യാംപുകളില്‍ കഴിയാന്‍ നിര്‍ബന്ധിതരായ ക്രിസ്ത്യന്‍ 
ജനവിഭാഗങ്ങളുടെയും വിലാപത്തിന്റെ ശബ്ദമാണ്‌ ഇന്ന്‌ 
ആ മേഖലയില്‍ നിന്ന്‌ ഉയരുന്നത്‌. ഇസ്രയേല്‍ മിസൈ 
ലുകള്‍ ഗാസയില്‍ ഒരെണ്ണം പതിക്കുമ്പോള്‍ ലോക 
മെങ്ങും നിന്ന്‌ പ്രതിഷേധ ശബ്ദം ഉയരുമെങ്കില്‍ ഇറാ 
ഖിലും സമീപ ദേശങ്ങളിലും കൊല്ലാക്കൊലയ്ക്കിരയാ 
വുന്നവരുടെ രക്ഷയ്ക്കായി ശക്തമായ നീക്കങ്ങളൊന്നു 
മുണ്ടാവുന്നില്ല എന്നത്‌ നിഷ്പക്ഷ വീക്ഷണം 
പുലര്‍ത്തുന്നവരെ ആശങ്കയിലാഴ്ത്തുക തന്നെ ചെയ്യും. 


ബോബി ഏ്രഹാം 


ഇന്ന്‌ അശാന്തിയുടെയും അക്രമത്തിന്റെയും അനി 
ശ്ചിതത്വത്തിന്റെയും വിളനിലമായി മാറിയിരിക്കുന്ന 
ഇറാഖ്‌ ഉള്‍പ്പെടുന്ന ഭൂവിഭാഗം ഒരു കാലത്ത്‌ സംസ്കാ 
രത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്നു. മെസപ്പെട്ടോമിയ 
എന്ന്‌ ആ ഭൂവിഭാഗം അറിയപ്പെട്ടു. യുഫ്ഫട്ടീസ്‌-ട്രൈഗീസ്‌ 
നദികള്‍ക്കിടയിലെ ഈ സുന്ദര ഭൂമി മഹത്തായ ഒരു 
സാംസ്‌കാരിക പാരമ്പര്യത്തിന്റെ പൈതൃക ഭൂമിയാണ്‌. 
ഇന്നത്തെ ഇറാഖും സിറിയയും തെക്കന്‍ തുര്‍ക്കിയും 
ഇറാന്റെ തെക്കു പടിഞ്ഞാറന്‍ മേഖലയിലെ ചെറിയഭാ 
ഗവും ഒക്കെ ഉള്‍പ്പെടുന്ന ഈ ഭൂവിഭാഗം പ്രാചീന നദീ 
തട സംസ്കാരങ്ങളില്‍ പ്രധാനപ്പെട്ടതുമാണ്‌. ബിസി 3100 
മുതല്‍ തുടങ്ങുന്ന ആ സംസ്കാരിക ചരിത്രത്തിനിടെ 
സുമേറിയന്‍, ബാബിലോണിയന്‍, അസ്സീരിയന്‍, കാല്‍ഡി 
യന്‍ വംശങ്ങളാണ്‌ പ്രധാനമായും അവിടെ ആധിപത്യം 
സ്ഥാപിച്ചിരുന്നത്‌. എ ഡി ഏഴാം നൂറ്റാണ്ടില്‍ ഖലീഫ 
ഭരണം സ്ഥാപിതമായതോടെയാണ്‌ ഇറാഖ്‌ സ്ഥാപിതമാ 


സംസ്ഥാന അവാര്‍ഡ്‌ നേടിയ വൈ. യേശുരാജ്‌ മാര്‍ത്താണ്ഡം രൂപതയിലെ 
ചെല്ലങ്കോണം ഇടവകാംഗമാണ്‌. രൂപതയുടെ കീഴിലുള്ള നാട്ടാലം സ്കൂളിലെ 
്രഥമാധ്യാപകനാണ്‌. ഇടവക സെക്രട്ടറി, ട്രസ്റ്റി, രൂപതാ പാസ്റ്ററല്‍ കൌണ്‍സിലംഗം, 
കൂട്ടികള്‍ക്ക്‌ വേണ്ടിയുള്ള സുരഭി മാസികയുടെ എഡിറ്റര്‍ എന്നീ നിലകളില്‍ 
പ്രവര്‍ത്തിക്കുന്നു. ഭാര്യ ജേസുമരിയാള്‍, മക്കള്‍ അരുണ്‍, അരുണ. 


വളരെ വലുതാണ്‌. 


കായിക മേഖലയില്‍ ദേശീയ-അന്തര്‍ദേശീയ തലങ്ങളില്‍ വ്യക്തിമുദ്ര 
പതിപ്പിക്കുന്നതിനായി ഭാരത സര്‍ക്കാര്‍ നല്‍കുന്ന പരമോന്നത ബഹുമതിയായ 
അര്‍ജ്ജുന അവാര്‍ഡിന്‌ തിരുവനന്തപുരം മേജര്‍ അതിരൂപതയിലെ പാളയം 
സമാധാനരാജ്ഞി ബസിലിക്ക ഇടവകാംഗമായ ഗീതു അന്ന രാഹുല്‍ 
അര്‍ഹയായി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച്‌ ബാസ്‌ക്കറ്റ്‌ബോള്‍ മത്സരത്തില്‍ 
ദേശീയ-അന്തര്‍ദേശീയ 
ബാസ്‌ക്കറ്റ്‌ബോളിന്‌ ടീം ക്യാപ്റ്റന്‍ എന്ന നിലയില്‍ ഗീതു നല്‍കിയ സംഭാവനകള്‍ 


മത്സരങ്ങളില്‍ പടങ്കെടുത്തിട്ടുണ്ട്‌. ഇന്ത്യന്‍ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


കുന്നതും മെസപ്പെട്ടാമിയന്‍ ചരിത്രത്തില്‍ പുതിയ 
അധ്യായങ്ങള്‍ രചിക്കപ്പെട്ടു തുടങ്ങുന്നതും. 


ക്യൂണിഫോം ലിപി, ഗണിതശാസ്ര്രം, ജ്യോതി 
ശാസ്ത്രം തുടങ്ങി ഒട്ടേറെ മേഖലകളില്‍ മെസപ്പെട്ടേ 
മിയന്‍ സംസ്കാരം വിപുലമായ സംഭാവനകള്‍ നല്‍കി. 


ബാബിലോണിയന്‍ വംശത്തിന്റെ ആധിപത്യകാല 
ത്താണ്‌ ഹമുറാബിയുടെ നിയമസംഹിതകള്‍ പ്രാബല്യ 
ത്തില്‍ വന്നത്‌. ഇതില്‍ പല നിയമങ്ങളും ആധുനിക 
കാലവുമായി പോലും യോജിച്ചു പോകുന്നവയാണ്‌. 
എന്നാല്‍ ഇതിലെ ശിക്ഷാവിധികള്‍ അതിക്രുരമായിരുന്നു. 


സുമേറിയക്കാര്‍ ആധിപത്യം പുലര്‍ത്തിയിരുന്ന 
കാലത്ത്‌ ഇവിടെയുള്ള ഉര്‍, ഉറുക്ക്‌, ലഗാഷ്‌, ഉമ്മ, നിപ്പൂര്‍ 
എന്നീ നഗരങ്ങള്‍ നഗര രാഷ്ട്രങ്ങളായി വികാസം 
പ്രാപിച്ചു. അടിമത്തം, സ്വേച്ഛാധിപത്യം തുടങ്ങിയവയുടെ 
വിത്തുകള്‍ മുളപൊട്ടിയതും ഇക്കാലത്തുതന്നെ. 


ജലഘടികാരവും സൂര്യഘടികാരവും ലോകത്തിനു 
സംഭാവന ചെയ്തത്‌ ബാബിലോണിയന്‍ ആധിപത്യകാ 
ലത്തായിരുന്നു. ബീജഗണിത രംഗത്തും മെസപ്പെട്ടോ 
മിയയുടെ സംഭാവന അതുല്യമാണ്‌. വൃത്തത്തെ 360 
ഡിഗ്രിയായി തിരിക്കാമെന്ന്‌ കണ്ടെത്തിയത്‌ അസ്സീറിയ 
ക്കാരായിരുന്നു. വൈദ്യശാസ്ര്രരംഗത്തും ഇവരുടെ 
സംഭാവനകള്‍ ചെറുതല്ല. ചുരുക്കത്തില്‍ ഈ സംസ്കാ 
രങ്ങളെയെല്ലാം ഒന്നിച്ചു ചേര്‍ത്ത്‌ പൊതുവില്‍ മെസപ്പെ 
ട്ടോമിയന്‍ സംസ്‌കാരം എന്ന്‌ പേര്‍ ചൊല്ലിവിളിക്കുന്നു. 


ഉന്നതമായ ഒരു നദീതട സംസ്കാരം രൂപം കൊണ്ട 
ഇവിടെ നിന്ന്‌ ആധുനിക കാലത്ത്‌ പുറത്തുവരുന്ന 
തൊന്നും ശുഭകരമായ വാര്‍ത്തകളല്ല. ഇറാഖ്‌, സിറിയ, 
തുര്‍ക്കി, ഇറാന്‍ തുടങ്ങിയ സ്വതന്ത്ര രാഷ്ട്രങ്ങളായി 
രൂപപ്പെട്ട പഴയ മെസപ്പെട്ടോമിയന്‍ ഭൂമികയില്‍ ഒരി 
ക്കലും ജനാധിപത്യം വേരുറച്ചില്ലെന്നു കാണാം. അധി 
കാരങ്ങളെല്ലാം വ്യക്തി കേന്ദ്രീകൃതമാകുന്ന ഒരു സംവി 
ധാനമാണ്‌ അവിടെ പില്‍ക്കാലത്ത്‌ നിലവില്‍ വന്നത്‌. 
ഇസ്ലാമിക സംസ്കാരത്തിന്റെ ആധിപത്യത്തോടുകൂടി 


29 


ക. ന a 
vcs 


ge & 
sh ത്‌ 


കം 


കി 


ഷ്ട 
* 


€ 

കം 
യാണ്‌ ഈ സ്ഥിതിവിശേഷം നിലവില്‍ വന്നതെന്നും പറ 
യാം. ഏഡി ഏഴാം നൂറ്റാണ്ടോടെ സ്ഥാപിതമായ ഖലീഫ 
ഭരണ കാലം മുതല്‍ ഇതാണു സ്ഥിതി. ഖലീഫയെ ജന 
ങ്ങളാണ്‌ തിരഞ്ഞെടുത്തിരുന്നത്‌. ജനഹിതം അനുസരി 
ച്ചയിരുന്നു ഭരണവും. എന്നാല്‍ പില്‍ക്കാലത്ത്‌ കയ്യുക്കു 
ള്ളവന്‍ അധികാരം പിടിച്ചെടുക്കുകയും ജനങ്ങളെ അടി 
മകളെപ്പോലെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന 
സ്ഥിതിവിശേഷം ഉടലെടുത്തു. 


അതിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ്‌ ഇറാ 
ഖിലും സമീപ പ്രദേശങ്ങളിലും നിന്നു കേട്ടുകൊണ്ടിരി 
ക്കുന്നത്‌. ചരിത്രാതീത കാലം മുതല്‍ തന്നെ ജനതകള്‍ 
തമ്മിലും വംശങ്ങള്‍ തമ്മിലും മതവിഭാഗങ്ങള്‍ തമ്മിലും 
ഭിന്നതയും യുദ്ധവും ശത്രുതയും എല്ലാം അരങ്ങേറിയി 
ട്ടുണ്ട്‌. ഹിറ്റ്‌ലറെപ്പോലെയുള്ള വംശവെറിയന്മാര്‍ ഒരു 
സമൂഹത്തെ മുഴുവന്‍ ഉന്മൂലനം ചെയ്യാന്‍ നടത്തിയ ശ്രമ 
ങ്ങളും അതിനു ലഭിച്ച തിരിച്ചടിയും ലോകം മുഴുവന്‍ 
കണ്ടതാണ്‌. ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ 
ലോകം ഒരു പരിധിവരെ ഇത്തരം വംശവെറികളില്‍ 
നിന്നും മറ്റും മുക്തമായി. ദക്ഷിണാഫ്രിക്കയിലെ വര്‍ണ 
വെറിയന്‍ ഭരണകൂടത്തിനുപോലും ജനാധിപത്യ പ്രി 
യയിലൂടെതന്നെ കളമൊഴിയേണ്ടണ്ടിവന്നു. ബോസ്നി 
യയിലും ഹെര്‍സഗോവ്നിയയിലും കൂട്ടക്കൊലകളുണ്ടാ 
യെങ്കിലും പെട്ടെന്നുതന്നെ അതിനൊക്കെ അറുതിയായി. 


പക്ഷേ ജനാധിപത്യ പ്രിയയ്ക്ക്‌ പരുവപ്പടാത്ത, 
ഗോത്രവര്‍ഗ ഭരണ രീതികളില്‍ നിന്നു മുക്തമല്ലാത്ത 
മധ്യേഷ്യയില്‍ നിന്നും മറ്റും പ്രാകൃതമായ ചില സമീപ 
നങ്ങള്‍ ഉയിര്‍ത്തെഴു ന്നേല്‍ക്കാന്‍ തുടങ്ങി. സ്വാര്‍ഥ 
താല്‍പര്യങ്ങള്‍ ഉള്ളില്‍ നിറച്ച പാശ്ചാത്യ ശക്തികള്‍ 
അതിനു വെള്ളവും വളവും നല്‍കുകയും ചെയ്തു. 
പാക്കിസ്ഥാനില്‍ നിന്നായിരുന്നു ഈ പുതിയ തീര്വവാ 
ദത്തിന്റെ ഉദയം. അഫ്ഗാനിസ്ഥാനില്‍ സോവിയറ്റ്‌ 
അധിനിവേശത്തിനെതിരായ പോരാട്ടത്തിന്‌ ആയു 
ധധാരികളായ മദ്രസ വിദ്യാര്‍ഥികളെ താലിബാന്‍ എന്ന 
പേരില്‍ രംഗത്തിറക്കിക്കൊണ്ടായിരുന്നു ഈ ആധുനിക 
ഭീകരവാദം ആരംഭിച്ചത്‌. ദുര്‍ഭരണത്തിനെതിരായ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


പോരാട്ടമെന്ന ലേബലില്‍ എത്തിയ താലിബാന്‍ പോരാ 
ളികള്‍ ഭരണം പിടിച്ചെടുത്തതോടെ തനിനിറം കാട്ടിത്തു 
ടങ്ങി. പ്രസിഡന്റായിരുന്ന നജീബുള്ളയുടെ ജഡം വിള 
ക്കുകാലില്‍ കെട്ടിത്തൂക്കി ്രൂരതയ്ക്കു തുടക്കമിട്ട 
അവര്‍ പിന്നീട്‌ ജനങ്ങളുടെ മേല്‍ കുതിരകയറാന്‍ തുട 
ങ്ങി. വിദ്യാഭ്യാസം നിഷേധിക്കുക, ഇസ്ലാമിക നിയമങ്ങള്‍ 
അടിച്ചേല്‍പ്പിക്കുക, താടി വടിക്കുന്നതുപോലും കുറ്റക 
ത്ൃയമായി കാണുക, സ്ത്രീകള്‍ പുറത്തിറങ്ങിയാല്‍ ചാട്ട 
വാറടി നല്‍കുക, ബാര്‍ബര്‍ ഷോപ്പുകള്‍ പോലും നിരോ 
ധിക്കുക തുടങ്ങിയ കിരാത നടപടികളിലേക്കു നീങ്ങിയ 
അവര്‍ ലോകപ്രശസ്തമായ ചരിത്ര സ്ഥാപനങ്ങളെ 
പ്പോലും വെറുതെവിട്ടില്ല. ബാമിയാനിലെ ഭീമന്‍ ബുദ്ധ 
പ്രതിമകളെ പീരങ്കിവെടികളുതിര്‍ത്ത്‌ തവിടുപൊടിയാ 
ക്കിയ അവര്‍ മറ്റു മത, സാംസ്കാരിക ചിഹങ്ങളോടുള്ള 
നയസമീപനം വ്യക്തമാക്കി. 


മാത്രമല്ല, ലോകമെങ്ങും അശാന്തിയുടെ വിത്തു വിത 
യ്ക്കാന്‍ ഒരുങ്ങിപ്പുറപ്പെട്ട 
അല്‍ഖായിദ തലവന്‍ ഉസാമ 
ബിന്‍ലാദന്റെ സുരക്ഷിത 
മായ ഒളിത്താവളവുമായി 
അഫ്ഗാനിസ്ഥാന്‍. ആ ഒളി 
ത്താവളത്തിലിരുന്ന്‌ 
ഇന്ത്യയും അമേരിക്കയും 
ഉള്‍പ്പെടെയുള്ള രാജ്യങ്ങളെ 
ശത്രുക്കളായി നിശ്ചയിച്ചു 
കൊണ്ടുള്ള ഒളിയാക്രമണം 
2004 സെപ്റ്റംബര്‍ 11ന്‌ അമേ 
രിക്കയിലെ ലോകവ്യാപാര 
കേന്ദ്രം തകര്‍ത്തുകൊണ്ട്‌ 
അതിന്റെ പാരമ്യത്തിലെത്തി. 
തുടര്‍ന്ന്‌ അഫ്ഗാനിസ്ഥാ 
നില്‍ അമേരിക്ക നടത്തിയ 
ആക്രമണവും അതിന്റെ 
തുടര്‍ച്ചയും ഇന്ന്‌ ചരിത്ര 
പാഠങ്ങളാണ്‌. 


[ 
OWTHEENDBEGINS.COM 


_ ക്‌്‌ 
൨൧) RAS ൨൧൮! 
Ro is Being Slaughtered 511൦0 
Saas 5A 


എന്നാല്‍ അമേരിക്ക അവിടെ നിര്‍ത്തിയില്ല. ഇല്ലാത്ത 
ആയുധങ്ങളുടെ പേരു പറഞ്ഞ്‌ ഇറാഖിന്റെ മണ്ണിലേക്കു 
കടന്നുകയറുകയും സദ്ദാം ഹുസൈന്‍ എന്ന ഭരണത്ത 
ലവനെ വധിക്കുകയും ചെയ്ത അമേരിക്ക യഥാര്‍ത്ഥ 
ത്തില്‍ കുടത്തിലെ ഭൂതത്തെ തുറന്നുവിടുകയായിരുന്നു. 
അസ്ഥിരമായ ഇറാഖില്‍ നിന്ന്‌ ഭീകരതയുടെ വിത്തുക 
ളാണ്‌ മുളപൊട്ടിയത്‌. ഏകാധിപത്യം എന്നൊക്കെ വിശേ 
ഷിപ്പിക്കാമെങ്കിലും സദ്ദാം ഭരണത്തിനു കീഴില്‍ ന്യൂന 
പക്ഷങ്ങള്‍ സുരക്ഷിതരായിരുന്നു. മാത്രമല്ല അലാഖാ 
യിദ ഉള്‍പ്പെടെയുള്ള മത തീരവവാദികളെ അടിച്ച 
മര്‍ത്താനും സദ്ദാമിനു കഴിഞ്ഞിരുന്നു. സദ്ദാം കളമൊ 
ഴിഞ്ഞ്‌ പാവ സര്‍ക്കാര്‍ ഭരണത്തിലെത്തിയതോടെ എല്ലാ 
വിധ്വംസക ശക്തികള്‍ക്കും അഴിഞ്ഞാടാന്‍ അവസരമാ 
യി. 


മുല്ലപ്പു വിപ്ലവം പേലുള്ള സമരങ്ങളും ഇതിനിടയില്‍ 
വന്നു. ലിബിയയിലെ കരുത്തനായ ഭരണാധികാരി മുഅ 
മ്മര്‍ ഖദ്ദാഫി തോക്കിനിരയായി. ലിബിയയും ഇന്ന്‌ 


30 


അസ്ഥിരതയുടെ നീരാളിപ്പിടിത്തത്തിലാണ്‌. ഭീകരന്മാ 
രുടെ നഴ്സറിയായി അവിടവും മാറി. സിറിയയിലും 
സ്ഥിതി വൃത്യസ്തമായില്ല. രപസിഡന്റ്‌ അല്‍ 
ബാഷറിനെതിരെ പട നയിച്ചെത്തിയ പോരാളികളും 
സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലില്‍ ആയിരങ്ങളാണ്‌ 
കൊലചെയ്യപ്പെടുന്നത്‌. ചുരുക്കത്തില്‍ ഇസ്ലാമിക ദേശ 
മൊന്നടങ്കം അസ്ഥിരതയുടെയും അശാന്തിയുടെയും 
വിളനിലമായി മാറി. 


ഈ സാഹചര്യം അനുകൂലമാക്കിയാണ്‌ സുന്നി 
തീവ്രവാദത്തിന്റെ മേലങ്കിയണിഞ്ഞ ഒരു വിഭാഗം 
ഐ.എസ്‌.ഐ.എസ്‌ (ഇസ്ലാമിക്‌ സ്റ്റേറ്റ്‌ ഓഫ്‌ ഇറാഖ്‌ 
ആന്‍ഡ്‌ സിറിയ) എന്ന രാഷ്ട്രം രൂപീകരിച്ചതായി 
്രഖ്യാപിച്ചുകൊണ്ട്‌ രംഗത്തെത്തിയത്‌. അവരെ ആയു 
ധമണിയിച്ചതാര്‍ എന്നൊക്കെയുള്ള ചോദ്യത്തിന്‌ വരും 
കാലം ഉത്തരം നല്‍കും. പക്ഷേ അവരെ നയിക്കുന്ന 


കിരാതമായ വികാരങ്ങള്‍ ലോകത്തിന്‌ അപകടകരമായി 
മാറിയിരിക്കുന്നു. 


സിറിയയുടെ ഒരു ഭാഗത്തും ഇറാഖിന്റെ ഗണ്യമായ 
ഭൂവിഭാഗത്തിലും ആധിപത്യം ഉറപ്പിച്ച അവര്‍ ഇസ്ലാമിലെ 
തന്നെ ഷിയാവിഭാഗത്തിനെതിരെയും മറ്റു മത ന്യൂനപ 
ക്ഷങ്ങള്‍ക്കെതിരെയും അതിക്രൂരമായ ആക്രമണങ്ങ 
ളാണ്‌ അഴിച്ചുവിടുന്നത്‌. ഇറാഖിലെ യസീദികളെ കൂട്ട 
ക്കൊല ചെയ്തുകൊണ്ടായിരുന്നു ആ അരങ്ങേറ്റം. പിശാ 
ചിനെ ആരാധിക്കുന്നവരെന്നു പറഞ്ഞാണ്‌ ആ വിഭാ 
ഗത്തെ ഉന്മൂലനം ചെയ്യാന്‍ തുടങ്ങിയത്‌. സ്വന്തമായ 
ആരാധനാ രീതികളും ജീവിതചര്യകളും പുലര്‍ത്തുന്ന 
ഈ വിഭാഗത്തിലെ 500 പേരെയാണ്‌ ആദ്യം കൂട്ടക്കൊല 
ചെയ്തത്‌. 80 പേരെ കൂട്ടക്കൊല ചെയ്ത വാര്‍ത്ത 
പിന്നാലെയെത്തി. നൂറുകണക്കിന്‌ യസീദി സ്ത്രീക 
ളെയും കുട്ടികളെയും ജീവനോടെ മണ്ണില്‍ കുഴിച്ചുമു 
ടി. യസീദി സ്ത്രീകളെ ചന്തയില്‍ നിരത്തിനിര്‍ത്തി പര 
സ്യമായി വില്‍പന നടത്തി. (നൈജീരിയയില്‍ ബൊക്കാ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ഹറം എന്ന മുസ്ലിം തീരവവാദി സംഘടന ഇരുനൂറോളം 
ക്രിസ്ത്യന്‍ പെണ്‍കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതും 
ഇവരെ വില്‍പന നടത്താന്‍ പോകുന്നതായി ഭീഷണി 
പ്പെടുത്തിയതും ഇതിനോട്‌ കൂട്ടിവായിക്കാം. ഈ കുട്ടി 
കളെവിടെയെന്ന്‌ ഇന്നും ആര്‍ക്കും അറിയില്ല. നൈജീ 
രിയയിലും ഇത്തരം ഭീകര സംഘടനകള്‍ ശക്തമായ 
സാന്നിധ്യം ആണ്‌ അറിയിച്ചിട്ടുള്ളത്‌. മാത്രമല്ല എവി 
ടെയും എപ്പോഴും ഭീകരാക്രമണം നടക്കാമെന്ന നില 
യില്‍ ലോകം ഭയപ്പാടിലുമാണ്‌) 


മതപരിവര്‍ത്തനം നടത്തുക അല്ലെങ്കില്‍ മരിക്കുക 
എന്നതായിരുന്നു ഐ.എസ്‌ ഭീകരര്‍ യസീദികള്‍ക്കു 
നല്‍കിയ മുന്നറിയിപ്പ്‌. സിന്‍ജാര്‍ മലനിരകളില്‍ അഭയം 
തേടിയ ഇവരുടെ രക്ഷയ്ക്ക്‌ പിന്നീട്‌ അമേരിക്കയെത്തി 
യെങ്കിലും ഇപ്പോഴും അവര്‍ സുരക്ഷിതരല്ല. 


ഇതിലും കഷ്ടമായിരുന്നു ക്രിസ്ത്യാനികളുടെ അവ 
സ്ഥ. സുവിശേഷം അറിയിക്കാന്‍ ക്രിസ്തു ശിഷ്യന്‍മാര്‍ 


#stopthegenocide 


ആദ്യം ചെന്നെത്തിയ സ്ഥലങ്ങളിലുള്‍പ്പെടുന്ന പ്രദേശ 
ങ്ങളാണ്‌ ഇവിടം എന്നോര്‍ക്കണം. ഡമാസ്കസും ലബ 
നനും ഒക്കെ ഉള്‍പ്പെടുന്ന വിശാലമായ പ്രദേശത്ത്‌ ആദ്യ 
കാലം മുതല്‍ തന്നെ സുവിശേഷം ഘോഷിക്കപ്പെട്ടു. 
ഒരുകാലത്ത്‌ ഈ പ്രദേശമെല്ലാം ക്രിസ്തുമതാനുയായി 
കള്‍ ധാരാളമായുണ്ടായിരുന്നു. ഇസ്ലാമിക ഭരണാധികാ 
രികളുടെ കടന്നുവരവോടെയാണ്‌ ഈ അവസ്ഥയ്ക്കു 
മാറ്റം സംഭവിച്ചത്‌. എങ്കിലും അതിപുരാതനമായ പള്ളി 
കളും ദയറകളും എല്ലാം അവിടെ സംരക്ഷിക്കപ്പെ 
ട്ടുപോന്നു. ക്രിസ്ത്യന്‍ ന്യൂനപക്ഷം അവരുടെ സവിശേ 
ഷമായ ആരാധനാ രീതികളും ജീവിത രീതികളും പിന്തു 
ടരുകയും ചെയ്തുപോന്നു. ആ അവസ്ഥയ്ക്കും മാറ്റം 
സംഭവിക്കുകയാണ്‌. ക്രിസ്ത്യന്‍ ആരാധനാലയങ്ങളും 
ദയറകളും മറ്റും കയ്യേറിയ ഇസ്ലാമിക ഭീകരര്‍ ക്രിസ്ത്യാ 
നികളെ അവിടെനിന്ന്‌ അടിച്ചോടിക്കുകയും ചെയ്തു. 
ആയിരക്കണക്കിന്‌ ക്രിസ്ത്യാനികള്‍ വീടും സ്വത്തും 
എല്ലാം നഷ്ടപ്പെട്ട്‌ ജന്മദേശത്തുനിന്ന്‌ ഓടിപ്പോകാന്‍ 
നിര്‍ബന്ധിതരായി. ഇവര്‍ ഇന്ന്‌ ഭീകരര്‍ക്കു വലിയ 


31 


സ്വാധീനമില്ലാത്ത അതിര്‍ത്തി പ്രദേശങ്ങളില്‍ അഭ 
യാര്‍ഥികളായി കഴിയുന്നു. മതപരിവര്‍ത്തനം നടത്തി 
ക്കൊള്ളാനായിരുന്നു ഇവര്‍ക്കും ലഭിച്ചിരുന്ന അന്ത്യശാ 
സനം. തങ്ങളുടെ വിശ്വാസം നിലനിര്‍ത്താന്‍ ആഗ്രഹി 
ച്ചവരുടെ ജീവനുപോലും ഭീഷണിയുയര്‍ത്തുകയാണ്‌ 
ഭീകരര്‍ ചെയ്തത്‌. (സിറിയയിലെ ആലപ്പോയില്‍ നിന്ന്‌ 
തട്ടിക്കെണ്ടുപോകപ്പെട്ട മൂന്നു ബിഷപ്പുമാര്‍ എവിടെ 
യെന്ന്‌ ഇന്നും ആര്‍ക്കും അറിയില്ല. ഡമാസ്കസില്‍ 
നിന്ന്‌ സഭയ്ക്ക്‌ ആസ്ഥാനം പോലും മാറ്റേണ്ടിവന്നു) 


ദുര്‍ബലരായ ഭരണാധികാരികള്‍ക്ക്‌ ഒന്നും ചെയ്യാന്‍ 
കഴിവില്ലെന്നു തിരിച്ചറിഞ്ഞപ്പോഴാണ്‌ ഭീകരര്‍ ഇസ്ലമിക്‌ 
സ്റ്റേറ്റ്‌ ഓഫ്‌ ഇറാഖ്‌ ആന്‍ഡ്‌ സിറിയ എന്ന പേര്‍ ഐ.എ 
സ്‌ (ഇസ്ലാമിക്‌ സ്റ്റേറ്റ്‌) എന്നു മാത്രമായി ചുരുക്കിയത്‌. 
അതായത്‌ തങ്ങളുടെ അധികാരപരിധി ചുരുക്കുകയല്ല 
മറിച്ച്‌ വിപുലപ്പെടുത്തുകയാണ്‌ എന്നതിന്റെ പ്രഖ്യാപ 
നമായിരുന്നു അത്‌. അബുബക്കര്‍ അല്‍ ബഗ്ദാദി എന്ന 


കൊടുംഭീകരനെ ഖലീഫയും ലോകമെങ്ങുമുള്ള 
മുസ്ലിംങ്ങളുടെ നേതാവും ആയി അവര്‍ പ്രഖ്യാപിച്ചു. 
ഖലീഫ ഇബ്രാഹിം എന്നാണ്‌ പുതിയ ഖലിഫ അറിയ 
പ്പെടുക. 


ഈ ഖലീഫയുടെ നിയന്ത്രണത്തിന്‍ കീഴിലാണ്‌ ഇറാ 
ഖിലെയും സിറിയയിലെയും വലിയൊരു വിഭാഗം ജന 
ങ്ങളും ഇപ്പോള്‍ കഴിയുന്നത്‌. അവിടെ ഇപ്പോള്‍ ഇസ്ലാ 
മിക നിയമങ്ങള്‍ എന്ന പേരില്‍ കിരാത നിയമങ്ങള്‍ അടി 
ച്ചേല്‍പ്പിക്കപ്പെടുകയാണ്‌. സംഗീതം, കണക്ക്‌, സാമൂ 
ഹികപാഠം എന്നിവ പഠിക്കുന്നതിനുപോലും വിലക്ക്‌ 
ഏര്‍പ്പെടുത്തിക്കഴിഞ്ഞു. ശാസനകള്‍ ലംഘിക്കുന്ന 
വര്‍ക്ക്‌ ക്രൂരമായ ശിക്ഷ പരസ്യമായി നല്‍കും. നിരത്തു 
കളില്‍ നിരത്തിനിര്‍ത്തി വെടിവച്ചുകൊല്ലുന്നതൊക്കെ 
ജനങ്ങള്‍ക്കു പരിചിതമായിക്കഴിഞ്ഞു. ഇവരുടെ കസ്റ്റ 
ഡിയിലായ പാശ്ചാത്യ പ്രതപ്രവര്‍ത്തകരെ അതിക്രുര 
മായി കഴുത്തറുത്തു കൊലപ്പടുത്തുന്നതിന്റെ ചിത്രങ്ങള്‍ 
ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതും നാം കണ്ടു 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


കഴിഞ്ഞു. ഷിയാ വിഭാഗത്തില്‍പെട്ട ആയിരക്കണക്കിനു 
മുസ്ലിംങ്ങളും ഇവരുടെ കൊലക്കത്തിക്കിരയായി. 


ഗാസയിലേക്ക്‌ ഇസ്രയേല്‍ നടത്തുന്ന ആക്രമണങ്ങ 
ളില്‍ മരിച്ച കുട്ടികളുടെയും മുതിര്‍ന്നവരുടെയും ചിത്ര 
ങ്ങള്‍ ലോക മനസാക്ഷിക്കു മുന്നില്‍ ചോദ്യചിഹ്നമായി 
നില്‍ക്കുന്നുണ്ട്‌. അവിടെ നടക്കുന്ന സംഭവങ്ങള്‍ 
റിപ്പാര്‍ട്ട്‌ ചെയ്യപ്പെടുന്നെങ്കിലും ഉണ്ട്‌. പക്ഷേ ഐഎസ്‌ 
ഭീകരര്‍ നടത്തുന്ന ക്രൂരതകള്‍ റിപ്പോര്‍ട്ട്‌ ചെയ്യപ്പെടുന്നി 
ല്ല. കാരണം അവിടെ പ്രതപ്രവര്‍ത്തകര്‍ക്കു പ്രവേശന 
മില്ല. റിപ്പോര്‍ട്ടുകള്‍ ആദ്യം നല്‍കിയ പത്രപവര്‍ത്തക 
രൊക്കെ കൊലചെയ്യപ്പെട്ടുകഴിഞ്ഞു. പലസ്തീനില്‍ 
കൊല ചെയ്യപ്പെട്ടതിന്റെ എത്രയോ ഇരട്ടി കുഞ്ഞുങ്ങളും 
മുതിര്‍ന്നവരുമായിരിക്കും ഐഎസ്‌ ഭീകരരുടെ കൊല 
ക്കത്തിക്കിരയായിട്ടുണ്ടാവുക. ജീവനോടെ കുഴിച്ചുമൂട 
പ്പെട്ടവരില്‍ കുഞ്ഞുങ്ങളും ഉണ്ടെന്നോര്‍ക്കുക. 


തങ്ങള്‍ മാത്രം ശരി, തങ്ങളുടെ വിശ്വാസ സംഹിത 
കള്‍ മാത്രം ശരി എന്ന വികാരമാണ്‌ ലോകമെങ്ങുമുള്ള 
ഇസ്ലാമിക തീരവവാദികളെ നയിക്കുന്നത്‌. ഇസ്ലാം 
മതവിശ്വാസികള്‍ മാത്രമുള്ള, ഇസ്ലാമിക വ്യക്തിനിയമ 
ങ്ങളാല്‍ മാത്രം ഭരിക്കപ്പെടുന്ന ഒരു ലോകം മാത്രമാണ്‌ 
അവരുടെ ഉള്ളിലുള്ളത്‌. ഏതോ പ്രാചീന ലോകത്ത്‌ 
ജീവിക്കാന്‍ ആഗ്രഹിക്കുന്നവര്‍. 


ഐ.എസിന്റെ സ്വാധീനം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശ 
ങ്ങളില്‍ മാത്രം ഒതുങ്ങുമെന്നോര്‍ത്തിരിക്കാന്‍ ലോകത്തി 
നാവില്ല. യുവാക്കളെ ജിഹാദിന്റെയും മതാഭിമാനത്തി 
ന്റെയും കഥകള്‍ പറഞ്ഞ്‌ മസ്തിഷ്ക പ്രക്ഷാളനം 
ചെയ്യാന്‍ ഈ ഭീകരര്‍ക്കുള്ള കഴിവിനെ കുറച്ചുകാണാ 
നാവില്ല. ഉയര്‍ന്ന വിദ്യാഭ്യാസമുള്ള യുവാക്കള്‍ ഇന്ത്യ 
യില്‍ നിന്നുപോലും ഐ.എസില്‍ ചേര്‍ന്നുവെന്നും ഇറാ 
ഖില്‍ അവരില്‍ ചിലര്‍ കൊല്ലപ്പെട്ടുവെന്നും വാര്‍ത്തക 
ളുണ്ട്‌. അതായത്‌ നമ്മുടെ നാടും ഐഎസ്‌ ഭീഷണി 
യില്‍ നിന്നു മുക്തമല്ലെന്നര്‍ഥം. ഐഎസ്‌ഐഎസ്‌ എന്ന്‌ 
എഴുതിയ ടി ഷര്‍ട്ടുകള്‍ അണിഞ്ഞ്‌ ഫോട്ടോയ്ക്ക്‌ പോസ്‌ 
ചെയ്തവര്‍ തിരുപ്പൂരില്‍ അറസ്റ്റിലായ കാര്യവും ഇതോട്‌ 
ചേര്‍ത്ത്‌ വായിക്കണം. 


ലോകം ജാഗ്രത പുലര്‍ത്തേണ്ട സമയമാണിത്‌. മുസ്ലിം 
പണ്ഡിതന്‍മാര്‍ പോലും ഈ ഭീഷണിയെ തിരിച്ചറിയു 
ന്നുണ്ട്‌. കിരാതവും നിഷ്ഠൂരവുമായ പ്രവര്‍ത്തനങ്ങളില്‍ 
ഏര്‍പ്പെടുന്ന ഐഎസ്‌ സംഘത്തില്‍ ചേരരുതെന്ന്‌ ബ്രിട്ട 
നിലെയും യൂറോപ്പിലെയും വിശ്വാസികള്‍ക്ക്‌ അവി 
ടുത്തെ ഇമാമുമാര്‍ ഫത്വ (മതശാസന) നല്‍കിയ കാര്യം 
ഓര്‍ക്കുക. സനദി, ഇന്തോനീഷ്യ, മലേഷ്യ തുടങ്ങിയ 
മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഐഎസിനെ തള്ളിപ്പറ 
ഞ്ഞു. 


ഇറാഖില്‍ സ്വയം ഖലീഫയായി അവരോധിച്ച 
ആള്‍ക്ക്‌ ആ സ്ഥാനം അര്‍ഹിക്കുന്ന പരിഗണന 
നല്‍കാന്‍ വിശ്വാസികള്‍ ബാധ്യസ്ഥരല്ലെന്ന്‌ കേരള 
ത്തിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതന്‍ കോട്ടുമല ബപ്പു 
മുസലിയാരും അഭിപ്രായപ്പെട്ടി രുന്നു. ജനങ്ങള്‍ പര 
സ്പരം സമാധാനത്തോടെ സഹവര്‍ത്തിക്കണമെന്നും 


ഒറ്റക്കെട്ടായി മുന്നോട്ടുപോകണമെന്നും പഠിപ്പിച്ച ഇസ്ലാ 
മിന്‌ എങ്ങനെയാണ്‌ സ്വയംഭരണാധികാരിയായി പ്രഖ്യാ 
പിക്കുന്ന ആളിനെ അംഗീകരിക്കാനാവുക എന്നും 
അദ്ദേഹം ചോദിക്കുന്നു. പക്ഷേ ഇസ്രയേലിന്റെ ക്രൂര 
തയെ അപലപിക്കുന്ന അതേ വീര്യത്തോടെ ഐഎസ്‌ 
ക്രൂരതയെ അപലപിക്കാന്‍ ലോകത്തിന്‌ കഴിഞ്ഞിട്ടു 
ണ്ടോയെന്ന്‌ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. 


കാലാകാലങ്ങളില്‍ എണ്ണ സമ്പത്തിനുവേണ്ടി അറബ്‌ 
മേഖലയെ ചൂഷണം ചെയ്യുകയും തങ്ങളുടെ 
താളത്തിനൊപ്പിച്ചു തുള്ളുന്നവരെ ഭരണത്തിലേറ്റുകയും 
ചെയ്തവര്‍ക്കും ഈ വിപത്ത്‌ വിളിച്ചുവരുത്തിയതിന്റെ 
ഉത്തരവാദിത്തത്തില്‍ നിന്ന്‌ ഒഴിഞ്ഞുമാറാനാവില്ല. 
ഇല്ലാത്ത രാസായുധത്തിന്റെയും ആണവായുധത്തി 
ന്റെയും പേരു പറഞ്ഞ്‌ സദ്ദാം ഹുസൈനെ സ്ഥാനശ്ര 
ഷ്ടനാക്കി വധിച്ചവര്‍ ഇന്ന്‌ ഖലീഫ ഇബ്രാഹിമിനെ 
നേരിടാതെ ഒളിച്ചുകളിക്കുന്നു. മൊസൂള്‍ യൂണിവേഴ്‌സി 
റ്റിയില്‍ നിന്ന്‌ ഭീകരര്‍ യുറേനിയ മോഷ്ടിച്ചുവന്ന 
വാര്‍ത്തയും രാസായുധ ശേഖരം കയ്യടക്കിയെന്ന 
വാര്‍ത്തയും ലോകത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്‌. 
പക്ഷേ വന്‍ശക്തികള്‍ മറ്റെന്തോ തക്കംപാര്‍ത്ത്‌ മാറി 
നില്‍ക്കുകയാണ്‌. ഒരുപക്ഷേ ഭിന്നിച്ചുനില്‍ക്കുന്ന ഇറാ 
ഖായിരിക്കാം അവരുടെ താല്‍പര്യം. പക്ഷേ ആ 
സംഘര്‍ഷ ഭൂമിയില്‍ നിന്ന്‌ ഒരായിരം ബിന്‍ലാദന്‍മാരും 
സ്വയംപ്രഖ്യാപിത ഖലീഫമാരും ഉയര്‍ന്നുവരുമെന്നും 
അവര്‍ ലോകത്തിനു ഭീഷണിയായി മാറുമെന്നും കരു 
തുന്നവരേറെയാണ്‌. വ്യത്യസ്തമായ സംസ്കാരങ്ങ 
ളെയും വിശ്വാസങ്ങളെയും വകവയ്ക്കാത്ത ഇത്തരം 
ഭീകരര്‍ വാഴുന്ന ഒരു നാളെയില്‍ ലോകമെങ്ങും മരിച്ചു 
വീഴുക കോടികളായിരിക്കും. അപ്പോഴെങ്കിലും നാം തിരി 
ച്ചറിയുമായിരിക്കും ഒരു ഗാസയെപ്പറ്റി ഓര്‍ത്തു മാത്ര 
മായിരുന്നില്ല കരയേണ്ടിണ്ടയിരുന്നതെന്ന്‌. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


എന്താണ്‌ പേഴസണാലിറ്റി 


ചിലരുടെ ബാഹ്യ രൂപം കണ്ടിട്ട്‌ അവന്‍ അല്ലെങ്കില്‍ 
അവള്‍ക്ക്‌ നല്ല പേഴ്സണാലിറ്റിയാണെന്ന്‌ പറയാറുണ്ട്‌. 
ഇതാണോ പേഴ്സണാലിറ്റി? ഒരിക്കലുമല്ല. അതു ബാഹ്യ 
സനന്ദര്യം മാത്രമാണ്‌. പേഴ്‌സണാലിറ്റിയെ നാലായി തരം 
തിരിക്കാം 1 ഡൈനാമിക്‌ പേഴ്സണാലിറ്റി 2) വീക്ക്‌ 
പേഴ്സണാലിറ്റി 3) സബ്മിസ്സീവ്‌ പേഴ്സണാലിറ്റി 4) 
കോണ്‍ഫിഡെന്റ്‌ പേഴ്സണാലിറ്റി. 


പേഴ്സണാലിറ്റിക്ക്‌ പ്രധാനമായും വേണ്ടത്‌ ഒന്‍പത്‌ 
ഗുണങ്ങളാണ്‌ 1) അറിവ്‌ 2) അച്ചടക്കം 3) അഭിപ്രായം 
4) ആരോഗ്യം 5) അധ്വാനം 6) അര്‍പ്പണ ബോധം 7) 
ആത്മാഭിമാനം 8) ആത്മ വിശ്വാസം 9) ആത്മ ധൈര്യം 


ഈ ഒന്‍പത്‌ ഗുണങ്ങളും അന്‍പത്‌ ശതമാനത്തില്‍ 
കൂടുതലുള്ള വരാണ്‌ ഡൈനാമിക്‌ പേഴ്സണാലിറ്റി. 
ഇവരെ മാത്രമേ ഉന്നത പദവിയിലുള്ള ജോലികള്‍ക്ക്‌ 
പരിഗണിക്കുകയുളളൂ. 


ഒന്‍പതു ഗുണങ്ങളും അന്‍പത്‌ ശതമാനത്തില്‍ 
താഴെ മാത്രമുള്ളവരാണ്‌ വീക്ക്‌ പേഴ്‌സണാലിറ്റി. ഈ 
കൂട്ടര്‍ക്ക്‌ ഒരിക്കലും ഉന്നത പദവിയിലുള്ള ജോലി ലഭി 
ക്കില്ല. പ്രതിസന്ധികളെ നേരിടാനോ പ്രശ്നങ്ങള്‍ അവ 
ലോകനം നടത്തി യുക്തമായ തീരുമാനങ്ങളെടുക്കാ 
നൊന്നും ഈ കൂട്ടര്‍ക്ക്‌ സാധിക്കുകയില്ല. ക്ലാസ്‌ ഫോര്‍ 
ജോലികളെ ഇവര്‍ക്ക പറ്റുകയുള്ളൂ. 


ആദ്യത്തെ ആറു കാര്യങ്ങള്‍ അന്‍പതു ശതമാന 
ത്തില്‍ കൂടുതലും അവസാനത്തെ മുന്നുകാര്യങ്ങളായ 
ആത്മാഭിമാനം, ആത്മ വിശ്വാസം, ആത്മധൈര്യം ഇവ 


33 


ബിനു കണ്ണന്താനം 


പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്‌ ട്രെയിനര്‍ 


അന്‍പതു ശതമാനത്തില്‍ താഴെയായിരിക്കുന്നവരാണ്‌ 
സബ്മിസ്സീവ്‌ പേഴ്‌സണാലിറ്റി. ഈ കൂട്ടരെ ക്ലാസ്‌ ത്രീ 
ജോലികളായ ക്ലറിക്കല്‍ ജോലി, ഓഫീസ്‌ സൂപ്രണ്ട്‌, 
കോണ്‍സ്റ്റബിള്‍ തുടങ്ങിയ പദവിയിലേയ്ക്ക്‌ പരിഗണിക്കും. 


നാലാമത്തെ കൂട്ടര്‍ക്ക്‌ ആദ്യത്തെ ആറു ഗുണങ്ങള്‍ 
അന്‍പതു ശതമാനത്തില്‍ താഴെയായിരിക്കും. പക്ഷേ 
ആത്മാഭിമാനം, ആത്മവിശ്വാസം, ആത്മ ധൈര്യം ഈ 
മൂന്നു കാര്യങ്ങളില്‍ വളരെ മുന്നിലായിരിക്കും. പട്ടാളം, 
പോലീസ്‌, ഫയര്‍ഫോഴ്‌സ്‌ എന്നീ രംഗങ്ങളില്‍ ഇവര്‍ 
ശോഭിക്കും. ഏതു പ്രതിസന്ധികളെയും നേരിടാന്‍ 
ഇവര്‍ക്ക്‌ നല്ല ചങ്കുറപ്പുണ്ട്‌. ഏറ്റെടുത്തിരിക്കുന്ന ഉത്തര 
വാദിത്വങ്ങള്‍ ജീവന്‍ വെടിഞ്ഞും കാത്തു സൂക്ഷിക്കു 
വാന്‍ ഇവര്‍ തയ്യാറാകും. 


ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കുന്നതിന്‌ 
അഞ്ചു തരത്തിലുള്ള ടെസ്റ്റുകളാണ്‌ ഉള്ളത്‌. 


1) റിയാക്ഷന്‍ ടെസ്റ്റ്‌ - ഒരു സാങ്കല്പിക സന്ദര്‍ഭം 
നല്കി അതിനോട്‌ എങ്ങനെ പ്രതികരിക്കും എന്നതാ 
ണ്‌. ഉദാഹരണത്തിന്‌ ഒരു സ്ഥാപനത്തിലെ ഉദ്യോഗ 
സ്ഥര്‍ തമ്മിലുള്ള പ്രശ്നം, രണ്ടു സ്ഥാപനങ്ങള്‍ തമ്മി 
ലുള്ള പ്രശ്നം, വ്യവസായ സ്ഥാപനവും ഉപഭോക്താ 
വുമായുള്ള പ്രശ്നം. ഈ പ്രശ്നങ്ങള്‍ തീര്‍ക്കുവാനുള്ള 
എന്തു പോംവഴിയാണ്‌ നിങ്ങള്‍ക്ക്‌ ഉള്ളത്‌ എന്നതാണ്‌ 
ഈ ടെസ്റ്റുകൊണ്ട്‌ ഉദ്ദേശിക്കുന്നത്‌. മാനേജര്‍, സി.ഇ.ഒ. 
തുടങ്ങിയ പദവികളിലേയ്ക്കുള്ള ടെസ്റ്റുകളില്‍ ഏറ്റവും 
പ്രാധാന്യം കൊടുക്കുന്നതാണ്‌ റിയാക്ഷന്‍ ടെസ്ററ്‌. 


രണ്ടാമത്തെ ടെസ്റ്റാണ്‌ Apperception Test അഥവാ 
അപ്രഗഥനം. ഈ ടെസ്റ്റിലൂടെ ഒരാളുടെ സ്വഭാവവും 
ചിന്താഗതികളുമൊക്കെയാണ്‌ വിലയിരുത്തുന്നത്‌. ഒരു 
ചിത്രം കാണിച്ച്‌ അതുകൊണ്ട്‌ മൂന്നു മിനിറ്റിനുള്ളില്‍ 
കഥയെഴുതാന്‍ പറയും. ചില വാക്കുകള്‍ തന്നിട്ട്‌ പതി 
നഞ്ചു സെക്കന്റുകൊണ്ട്‌ ഒരോ വാക്കുകളും വച്ച്‌ വാക്യ 
ങ്ങള്‍ നിര്‍മ്മിക്കാന്‍ പറയും. നമ്മുടെ സ്വഭാവത്തിനും 
ചിന്താഗതികള്‍ക്കുമനുസൃതമായിരിക്കും നാം കഥ രചി 
ക്കുന്നതും വാക്യങ്ങള്‍ സൃഷ്ടിക്കുന്നതും. പോസിറ്റീവ്‌ 
ചിന്താഗതി ഉള്ളവരിലെ കഥയും വാക്യവും എപ്പോഴും 
പോസിറ്റീവായിട്ടായിരിക്കും. നെഗറ്റീവ്‌ ചിന്താഗതിക്കാര്‍ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ആകാശത്തെ നിങ്ങളുടെ ജീവിതലക്ഷ്യമാക്കു. ഒരു 
ഫ്ളാറ്റുസമുച്ചയത്തിന്റെ പരസ്യത്തിലെ വാചകമാണിത്‌. 
ഉയര്‍ന്നുപൊങ്ങുന്ന കെട്ടിടത്തിന്റെ മുകള്‍നിലകളില്‍ 
വീടു ലഭ്യമാണെന്നുള്ള നിര്‍ദ്ദോഷമായ അര്‍ത്ഥമാണോ 
ഈ വാചകത്തിനുള്ളത്‌ ? അല്ലെന്നു വേണം 
കരുതുവാന്‍. ആകാശത്തിനു കീഴെ ഭൂമിയില്‍ 
വസിക്കുന്ന ഇന്നത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാടുകളുടെ 
ആകെത്തുകയാണ്‌ ഈ വാചകം. 


ഇതിലെ സാമ്പത്തികശാസ്ത്രം, മനഃശാസ്ത്രം, 
സാമൂഹികശാസ്ത്രം, ആദ്ധ്യാത്മികത എല്ലാം വിഷം 
നിറഞ്ഞവയാണ്‌. മനുഷ്യനെ അവന്റെ നാശത്തിലേക്ക്‌ 
കൊത്തിവലിച്ചുകൊണ്ടുപോകുന്ന ചൂഷണ 
മനഃസ്ഥിതിയും കമ്പോള സമീപനവും വ്യക്തമാക്കുന്ന 
ഒരു വാചകമാണിത്‌. 


ഡോ. ജോണ്‍ ഇലഞ്ഞിമണ്ണില്‍ 


ഉത്ക്കര്‍ഷേച്ഛ മനുഷ്യന്‌ തീര്‍ച്ചയായും വേണം. 
അവന്റെ ജീവിതത്തിന്‌ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. 
എന്നാല്‍ ഈ ലക്ഷ്യം എവിടെയാണവന്‍ കാണേണ്ടത്‌? 
ഉല്‍പ്പന്നദാതാക്കള്‍ തൊട്ടു കാണിക്കുന്ന 
ആകാശത്തേക്കോ? അതോ അവന്റെ വാങ്ങല്‍ 
പരിധിയെന്ന ആകാശത്തിന്റെ കീഴില്‍ പലവിധ 
പരിഗണനകള്‍ ചേര്‍ന്നുണ്ടാക്കുന്ന വിവേകതലത്തിലോ? 


അല്ലെന്നു പരസ്യവാചകം പറയുന്നില്ലല്ലോ? പക്ഷേ 
പരസ്യങ്ങളും മാര്‍ക്കറ്റിംഗ്‌ ത്രന്തങ്ങളും ചേര്‍ന്ന 
വ്യക്തിയുടെ വിവേകതലത്തെ ആകെപ്പാടെ തച്ചുടച്ച്‌ 
അവനെ ഒരു ചൂഷണവസ്‌ തുവാക്കി എന്നതല്ലേ 
വാസ്തവം? വ്യക്തിയെ ബലപ്പെടുത്തി നിര്‍ത്തേണ്ട കടമ 
ഉല്‍പ്പന്ന ദാതാക്കള്‍ക്കില്ലായിരിക്കാം. എങ്കിലും അവന്‍ 
ബലഹീനനായി തകരുമ്പോള്‍ അത്‌ മുതലെടുക്കാന്‍ 


നെഗറ്റീവായി കാര്യങ്ങള്‍ ചിശ്രീകരിക്കും. ഇവിടെ 
പോസിറ്റീവായി കാര്യങ്ങള്‍ കാണുവാനും എഴുതുവാനും 
ഉദ്യോഗാര്‍ത്ഥികള്‍ പ്രത്യേകം ശ്രദ്ധിക്കണം. 


മൂന്നാമത്തെ ടെസ്റ്റാണ്‌ പ്രാക്ടിക്കല്‍ ഓറിയന്റേഷന്‍ 
. ഒരാളുടെ മനസ്സിന്റെ ഓറിയന്റേഷന്‍ കണ്ടുപിടിച്ച്‌ അയാ 
ളുടെ വ്യക്തിത്വം വിശകലനം ചെയ്യും. ഉദാഹരണത്തിന്‌ 
ഇന്റര്‍വ്യൂ ബോര്‍ഡ്‌ ചോദിക്കും നിങ്ങള്‍ ഏതു കോളേ 
ജിലാണ്‌ പഠിച്ചത്‌? ഞാന്‍ മാന്നാനം കെ.ഇ. കോളേജി 
ലാണ്‌ പഠിച്ചത്‌. ശരി നിങ്ങളെ കെ.ഇ. കോളേജിന്റെ 
പ്രിന്‍സിപ്പലായി നിയമിച്ചിരിക്കുന്നു. അപ്പോള്‍ നിങ്ങള്‍ 
കോളേജില്‍ ചെയ്യുന്ന മൂന്നു കാര്യങ്ങള്‍ എന്തൊക്കെ 
യാണ്‌. കെ.ഇ. കോളേജില്‍ പഠിച്ചിരുന്ന കാലത്ത്‌ തന്റെ 
കോളേജിന്‌ ഇന്നയിന്ന ഗുണങ്ങളും ദോഷങ്ങളും 
ഉണ്ടെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ്‌ വരുത്തേണ്ടത്‌ 
എന്ന്‌ ചിന്തിച്ചിട്ടുള്ളവര്‍ക്കേ ഇതിന്‌ മറുപടി പറയാന്‍ 
സാധിക്കൂ. ഒരു കോളേജില്‍ വര്‍ഷങ്ങളോളം പഠിച്ചിട്ടും 
ആ കോളേജിന്റെ നന്മയ്ക്കായി ഇന്നയിന്ന കാര്യങ്ങള്‍ 
ചെയ്യേണ്ടതാണ്‌ എന്ന്‌ ചിന്തിക്കാത്ത ഒരു വ്യക്തി ഒരു 
നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയല്ല. ആ വ്യക്തിയെ ഒരു പദ 
വിയിലും ഇരുത്താന്‍ കൊള്ളുകയില്ല. നിങ്ങള്‍ കേരള 
ത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായാല്‍ വിദ്യാഭ്യാസ മേഖ 
ലയില്‍ എന്തൊക്കെ മാറ്റങ്ങള്‍ വരുത്തും, നിങ്ങള്‍ കപ്പ 
ലിന്റെ ക്യാപ്റ്റനാണ്‌. കപ്പല്‍ അപകടത്തില്‍ പെട്ട്‌ വെള്ള 
ത്തില്‍ മുങ്ങുവാന്‍ തുടങ്ങുന്നു. കപ്പലില്‍ 300 പേര്‍ നിങ്ങ 
ളെക്കൂട്ടിയുണ്ട്‌. 299 ലൈഫ്‌ ബോട്ടുകള്‍ മാത്രമേയുള്ളൂ, 


34. 


നിങ്ങള്‍ എന്തു ചെയ്യും. ഈ തരത്തിലുള്ള ചോദ്യങ്ങളാ 
യിരിക്കും ഈ ടെസ്റ്റുകളില്‍ ഉണ്ടാവുക 


നാലമത്തേത്‌ ഗ്രൂപ്പ്‌ ചര്‍ച്ചയാണ്‌. ഏതാനും പേരെ 
ഒരു മേശയ്ക്ക്‌ ചുറ്റുമിരുത്തി ഒരു വിഷയം കൊടുത്ത്‌ 
ചര്‍ച്ച ചെയ്യാന്‍ പറയും. ഇവ വീഡിയോയില്‍ പകര്‍ത്തു 
ന്നുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കണം. ഈ വീഡിയോ നോക്കി 
യാണ്‌ മാര്‍ക്കിടുന്നത്‌. ചര്‍ച്ചകളില്‍ മിതത്വം പാലിക്കണം. 
ചര്‍ച്ച വിഷയങ്ങളില്‍ എത്ര പാണ്ഡിത്യമുണ്ടെങ്കിലും 
എല്ലാവര്‍ക്കും അവസരം വേണമെന്നുള്ള ബോധ്യ 
ത്തോടെ പ്രധാന പോയിന്റ്‌ സ്‌ മാത്രം പറയുക. നല്ല 
കേഴ്വിക്കാരനാവുക. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന 
വാക്കുകളോ ഭാവഭേദങ്ങളോ ഉണ്ടാകാതിരിക്കാന്‍ ശ്രദ്ധി 
ക്കുക. കൃത്യസമയത്ത്‌ ചര്‍ച്ച അവസാനിപ്പിക്കുക. 
ചര്‍ച്ചയ്ക്ക്‌ ഒരു Conclusion ഉണ്ടായിരിക്കണം. 


അഞ്ചാമത്തെ ടെസ്റ്റാണ്‌ ഇന്റര്‍വ്യൂ. ഒരു മനുഷ്യന്റെ 
മനസ്സിന്റെ അകത്തു കയറി നോക്കലാണ്‌ ഇന്റര്‍വ്യൂ. 


ഓരോ ജോലിയുടെയും സ്വഭാവത്തിനനുസരിച്ച്‌ ഈ 
അഞ്ചു ടെസ്റ്റുകള്‍ക്ക്‌ ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. 
സര്‍വ്വീസ്‌ സെലക്ഷന്‍ ബോര്‍ഡ്‌ നടത്തുന്ന ടെസ്റ്റുകളില്‍ 
ഗ്രൂപ്പ്‌ ഡിസ്ക്കഷനും പ്രാക്ടിക്കല്‍ ഓറിയന്റേഷനും 
മുന്‍തൂക്കം നല്കുമ്പോള്‍ സിവില്‍ സര്‍വ്വീസില്‍ 
ഇന്റര്‍വ്യൂവിനാണ്‌ ഏറ്റവും പ്രാധാന്യം നല്‍കുന്നത്‌. 
കമ്പനി എക്സിക്യൂട്ടീവ്‌ ജോലിക്ക്‌ മുന്‍ഗണന നല്കു 
ന്നത്‌ റിയാക്ഷന്‍ ടെസ്റ്റിനായിരിക്കും. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


Mg RAE. 
ക 


wy Ta 
2 A esis iam 
VT re Ee en 
ray 
= 


റി, 


ഷം 


അവര്‍ ശ്രമിച്ചുകൂടാ. വ്യക്തിക്ക്‌ എന്തു വന്നാലും കുറഞ്ഞ തുകയ്ക്ക്‌ അതു പിടിക്കുക അടുത്ത 
തങ്ങളുടെ ബിസിനസ്സ്‌ വളരണം എന്ന നിലപാട്‌ സുഹൃത്തിനെ ജാമ്യം നിര്‍ത്തി അറിഞ്ഞോ അറിയാ 
ശരിയല്ല. അവിടെയാണ്‌ മുന്‍പറഞ്ഞ പരസ്യക്കാര്‍ തെയോ ചതിക്കുക, വരവില്‍ക്കവിഞ്ഞ വ്യയശൈലി 
കുറ്റക്കരാകുന്നത്‌. അവരുടെ കുറ്റം മനുഷ്യത്വത്തിനെ സൃഷ്ടിച്ച്‌ തന്റെയും മറ്റുള്ളവരുടെയും പ്രയത്നശേഷി 
തിരെയാണ്‌. അത്‌ അത്യന്തം ഗുരുതരവുമാണ്‌. മുന്‍കൂറായി വിറ്റ്‌ ജീവിതം വച്ച്‌ പകിട കളിക്കുക. 
ഇതൊക്കെയാണ്‌ ചെലവറിഞ്ഞ്‌ വരവുണ്ടാക്കുന്നതിന്റെ 


മനുഷ്യനെ അവന്റെ ബലഹീനതകളില്‍ നിന്നും sei 


സംരക്ഷിക്കേണ്ട ദൈവികമായ ചുമതല മറ്റു 
മനുഷ്യര്‍ക്കുണ്ട്‌. അപകടത്തില്‍പ്പെട്ട്‌ ബോധമറ്റു രാജ്യന്തരതലത്തിലും ഇതുതന്നെയാണ്‌ കളി. ഒരു 
കിടക്കുന്നവന്റെ വാച്ചും, മാലയും, പണവും, ഫോണും ജനതയുടെ സ്വാതന്ത്യവും, പരിസ്ഥിതിയും, ഭാവിയു 
തട്ടിയെടുക്കുന്നത്‌ തെറ്റാകുന്നത്‌ അങ്ങനെയാണ്‌. കള്ളു മൊക്കെയാണ്‌ അവിടെ വില്‍ക്കപ്പെടുന്നത്‌. ഡെഫീസീറ്റ്‌ 
കൊടുത്ത്‌ മയക്കി പ്രമാണത്തില്‍ ഒപ്പിടീക്കുന്നതും ബജറ്റിംഗ്‌ എന്ന പേരിലറിയപ്പെടുന്ന കള്ളക്കളി, 
തെറ്റാകുന്നത്‌ അങ്ങനെയാണ്‌. മറ്റുള്ളവരുടെ വിലക്കയറ്റം, സാമ്പത്തികമാന്ദ്യം, പണത്തിന്റെ മൂല്യ 
ആയുഷ്കാല പ്രയത്നശേഷിയെ ഒന്നോടെ ത്തകര്‍ച്ച എന്നിങ്ങനെ മാരകങ്ങളായ പ്രത്യാഘാത 
പണയപ്പെടുത്തി അവനെക്കൊണ്ട്‌ എന്തെങ്കിലും ങ്ങളുണ്ടാക്കുന്നത്‌ ആര്‍ക്കും കാണിക്കാനാവുന്നില്ല. ഒരു 
വാങ്ങിപ്പിച്ച്‌ ആ ഒരു സാധനമല്ലാതെ മറ്റൊന്നും ധനമന്ത്രി അധികാരമേല്‍ക്കുമ്പോള്‍ ഉണ്ടായിരുന്നതില്‍ 
അധികം കടം അയാള്‍ പിരിഞ്ഞുപോകുമ്പോള്‍ 
രാജ്യത്തിനുണ്ടാകുമെന്നു വന്നാല്‍ അയാളുടെ സകല 
സ്വത്തുക്കളും കണ്ടുകെട്ടുമെന്ന നിയമമുണ്ടായാല്‍ 
ഡെഫീസീറ്റുബജറ്റിംഗിന്റെ ന്യായീകരണം മുഴുവന്‍ 
ആവിയായിപ്പോകുന്നത്‌ കാണാവുന്നതേയുള്ളൂ. ഒരു 
വരവറിഞ്ഞ്‌ ചെലവു ചെയ്യുക എന്ന ബജറ്റ്നയം ആപ്പീസര്‍ റിട്ടയര്‍ ചെയ്യുമ്പോള്‍ ഓഡിറ്റു നടത്തി 
വ്യക്തികളും, കുടുംബങ്ങളും, രാജ്യങ്ങളും തള്ളി അയാള്‍ ഖജനാവിന്‌ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കില്‍ 
ക്കളയുന്നു. ചെലവറിഞ്ഞ്‌ വരവ്‌ വര്‍ദ്ധിപ്പിക്കുക എന്ന അതു തിരിച്ചുപിടിക്കാന്‍ കാണിക്കുന്ന കാര്‍ക്കശ്യം 
ഉപദേശമാണ്‌ സര്‍വ്വ്ത കേള്‍ക്കാനാവുന്നത്‌. ഹയര്‍ ഇത്തരം ധനമന്ത്രിക്ക്‌ ബാധകമാക്കാത്തതെന്തേ? ഫണ്ട്‌ 
പര്‍ചേസ്‌, ലോണ്‍, ചിട്ടി, പുറംവരവ്‌ എന്നുവേണ്ട ശുദ്ധ റെയ്സിംഗ്‌ എന്ന്‌ വളരെ ലാഘവത്തോടെ നേതാക്കള്‍ 
തട്ടിപ്പ്‌, പിടിച്ചുപറി എന്നിങ്ങനെ പോകുന്നു പറയുമ്പോള്‍ എവിടെയോ കടല്‍ തീരത്തു നിന്നും ഫണ്ട്‌ 
ചെലവറിഞ്ഞുള്ള ജീവിതരീതി. ഡബിള്‍ഡ്യൂട്ടി, വാരിയെടുക്കാന്‍ കിട്ടുമെന്നാണോ സാമാന്യജനം 
ഓവര്‍ടൈം, ഡബിള്‍ജോലി എന്നിവയും പ്രചാരത്തി മനസ്സിലാക്കേണ്ടത്‌. തിരിച്ചടവിന്റെ കാര്യമെന്തേ ഇക്കൂട്ടര്‍ 
ലാവുന്നു. ഭാര്യയും പുറംജോലി ചെയ്തെങ്കിലേ മിണ്ടാത്തത്‌? വായ്പയെടുത്ത്‌ വായ്പ വീട്ടുന്ന നില വരെ 
കുടുംബം പോറ്റാനാകൂ എന്നത്‌ അംഗീകരിക്ക എത്തിനില്‍ക്കുകയല്ലേ നമ്മുടെ സാമ്പത്തിക 
പ്പെട്ടുകഴിഞ്ഞു. മാനേജ്മെന്റ്‌ ? 


വാങ്ങാന്‍ നിവൃത്തിയില്ലാതാക്കി കുറ്റകൃത്യങ്ങളിലേക്കും 
ആത്മഹത്യയിലേക്കും തള്ളിവിടുന്നതും തെറ്റാകുന്നത്‌ 
അങ്ങനെയാണ്‌. അതിനെ കച്ചവടമെന്നല്ല വിളിക്കേണ്ടത്‌. 
കൊലപാതകം എന്നു തന്നെയാണ്‌. 


ആഗ്രഹങ്ങളുടെ അതിപ്രസരവും പരസ്യങ്ങളുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണമെന്ന്‌ ഉപദേശിച്ച 
കൊതിപ്പിക്കലുകളും സമൂഹത്തിന്റെ നിലവാര ശ്രീബുദ്ധന്‍, ലളിതജീവിതം കാട്ടിത്തന്ന ഗാന്ധിജി, 
നിര്‍ണ്ണയവും ചേര്‍ന്ന്‌ ചെലവിന്റെ തോത്‌ ആദ്യം ആകാശത്തിനു മേലെ സമ്പാദ്യം സ്വരുകൂട്ടാന്‍ 
നിശ്ചയിക്കുന്നു. ജീവിക്കുന്നെങ്കില്‍ ഇങ്ങനെ വേണമെന്ന്‌ ആഹ്വാനം ചെയ്ത യേശുദേവന്‍ ഇവര്‍ക്കൊക്കെ 
മാറ്റമില്ലാത്തവിധം കുറിച്ചിടുന്നു. പിന്നെ ചിട്ടി. വളരെ നമ്മുടെ ജീവിതത്തില്‍ എവിടെ സ്ഥാനം? 


35 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


യാഥാര്‍ത്ഥ്യബോധമില്ലാതെ ആകാശത്തില്‍ ലക്ഷ്യം 
സ്ഥാപിക്കുന്നവന്‌ ഉണ്ടാകാവുന്ന തകര്‍ച്ചയെപ്പറ്റി 
മനഃശാസ്ത്രം പറയുന്നണ്ടല്ലോ. അതൊക്കെ പെട്ടെന്ന്‌ 
പഴഞ്ചനായോ? പിന്നെങ്ങനെയാണ്‌ ആകാശം 
ലക്ഷ്യമാക്കാന്‍ പറയാനുള്ള ധൈര്യം ഫ്ളാറ്റ്‌ 
നിര്‍മ്മാതാവിനുണ്ടാവുക? പണ്ട്‌ പണ്ട്‌ ആകാശം 
ലക്ഷ്യമാക്കി ചിലര്‍ ബാബേലില്‍ ഫ്ളാറ്റുണ്ടാക്കിയ 
ചരിത്രം ഇക്കൂട്ടര്‍ മറന്നുപോയോ? 


ആര്‍ക്ക്‌ എന്താണ്‌ പറഞ്ഞു കൂടാത്തത്‌ എന്നു 
ചോദിച്ച്‌ ലഘൂകരിക്കാവുന്ന വിഷയമല്ലിത്‌. ഇത്‌ വെറും 
മൊഴിയെറിയലല്ല. എങ്ങും ചെന്നുകൊള്ളുകയില്ല 
എന്നറിഞ്ഞ്‌ കൊള്ളുന്നെങ്കില്‍ കൊള്ളട്ടെ എന്നു 
വിചാരിച്ച്‌ ഭാരിച്ച പണം മുടക്കി ആരും പരസ്യം 
കൊടുക്കില്ല. കണക്കുകൂട്ടി മനുഷ്യന്റെ ബലഹീ 
നതയറിഞ്ഞുള്ള പ്രയോഗമാണിതെന്നതില്‍ സംശയമില്ല. 
മനുഷ്യന്‍ ആകാശത്തു നോക്കി പ്രാര്‍ത്ഥിക്കുകയും 
ഭൂമിയെ നോക്കി പണിയുകയും വേണമെന്ന ബോധ്യം 
ജനങ്ങള്‍ക്ക്‌ നഷ്ടപ്പെട്ടുപോയതുകൊണ്ടാണ്‌ അവരെ 
നിര്‍മ്മാതാക്കള്‍ ഇങ്ങനെ പറഞ്ഞു ചൂഷണം ചെയ്യാന്‍ 
ധൈര്യപ്പെടുന്നത്‌. 


കടം വാങ്ങുന്ന പണത്തിന്റെ വിലയും അതേ 
തുകയാണ്‌ തിരിച്ചുകൊടുക്കുന്നതെങ്കില്‍ പ്പോലും 
അതിന്റെ വിലയും ഒന്നല്ല. നൊന്തുണ്ടാക്കിയ പണത്തിന്‌ 
വിലക്കൂടുത ലുണ്ട്‌. കടത്തിന്റെ പലിശയാണ്‌ 
തിരിച്ചടക്കുന്നതെങ്കില്‍ അതിന്‌ അതിലേറെ വിലയുണ്ട്‌. 


കറന്‍സി നോട്ടില്‍ രേഖപ്പെടുത്തിയിരിക്കുന്ന വിലയും 
ഒരു മനുഷ്യന്‍ അതിനു കല്‍പ്പിക്കുന്ന വിലയും തമ്മില്‍ 
വ്യത്യാസമുണ്ട്‌. ഒരു നോട്ടിന്റെ കല്‍പ്പിത മൂല്യം 
മനുഷ്യന്‍ അതു സമ്പാദിക്കുവാന്‍ ചെയ്ത പ്രയത്ന 
ത്തിന്റെതാണ്‌. (ചില തരം പണം ഈസി മണിയാകുന്നത്‌ 
അങ്ങനെയാണ്‌) അവിടെയും വ്യത്യാസമുണ്ട്‌. ചെയ്ത 
പ്രയത്നത്തിന്‌ ചെയ്യാമെന്നേറ്റ പ്രയത്നത്തിനേക്കാള്‍ 
വിലയുണ്ട്‌. അഡ്വാന്‍സായി വാങ്ങിയ ജോലിക്കൂലിക്ക്‌ 
മൂല്യം കുറയും. ചിട്ടി പിടിച്ച പണത്തിനും മൂല്യം 
കുറയും. അതുകൊണ്ടാണ്‌ കുറഞ്ഞ തുകക്ക്‌ ചിട്ടി 
പിടിക്കാന്‍ മനുഷ്യന്‍ തയ്യാറാവുന്നത്‌. ലോണെടുക്കാന്‍ 
ഭാരിച്ച കൈക്കൂലി കൊടക്കുന്നതും അതുകൊണ്ടാണ്‌. 
ഇപ്പോള്‍ കിട്ടുന്ന പണത്തിന്റെയും പിന്നീട്‌ തിരിച്ച 
ടക്കേണ്ടിവരുന്ന പണത്തിന്റെയും സാംഖ്വികമുല്യ 
മല്ല അവക്ക്‌ കടമെടുക്കുന്നവന്‍ കല്‍പ്പിക്കുന്നത്‌. ഇതു 
പക്ഷേ മനുഷ്യന്റെ മൌഡ്്യങ്ങളിലൊന്നാണ്‌. 


കടത്തില്‍ ജീവിക്കുന്നത്‌ ഒരു ശൈലിയായി കഴിഞ്ഞു. 
പണ്ട്‌ ഉറുമ്പിനെ കൊല്ലാന്‍ അതിന്റെ പുറത്ത്‌ ഡിഡിറ്റി 
ഇടുമായിരുന്നു. ര്രമേണ പുറത്തു വീണ ഡിഡിറ്റി 
യുമായി ഒരു കുഴപ്പവുമില്ലാതെ നടന്നു നീങ്ങുന്ന 
ഉറുമ്പിനെ കാണാമായിരുന്നു. അതുപോലെയാണ്‌ 
കടബാദ്ധ്യതയുമായി ഇന്നത്തെ മനുഷ്യന്‍ ജീവി 
ക്കുന്നത്‌. അന്തിയുറങ്ങാനുള്ള വീട്‌ ജപ്തിചെയ്യപ്പെടു 
മ്പോള്‍ മാത്രമാണ്‌ ഇന്നത്തെ മനുഷ്യന്‍ ബഹളം 
വയ്ക്കുന്നത്‌. അപ്പോള്‍ മാത്രമാണ്‌ പലിശ കൊള്ളപ്പ 
ലിശയാകുന്നത്‌. 


36 


കടവും കടപ്പാടും തമ്മില്‍ ബന്ധവും വൃത്യാസ 
വുമുണ്ട്‌. കടം വീട്ടി കടം തന്നവനോടുള്ള കടപ്പാട്‌ 
അഥവാ നന്ദിയുമായി ജീവിക്കുന്നത്‌ പഴയ ശൈലി. കടം 
തന്നവനോട്‌ കടപ്പാടില്ലാതെ കടത്തില്‍ ജീവിക്കുന്നത്‌ 
മറ്റൊരു ശൈലി. അല്‍പ്പസ്വല്‍പ്പം കടമില്ലാതെ 
ജീവിക്കുന്നതില്‍ സാഹസമില്ലെന്നും അതുണ്ടെങ്കില്‍ 
അന്തസ്സായി ജീവിച്ചുവെന്നും ഇന്നവന്‍ കരുതുന്നു. 


പണം മിച്ചമുള്ളവനല്ലേ കടം കൊടുക്കുന്നത്‌. പണം 
തികയാത്തവനോട്‌ എന്തിനാണ്‌ തിരിച്ചുചോദിക്കുന്നത്‌? 
പുതിയ ന്യായമാണിത്‌. കടമെന്നാല്‍ എഴുതിത്ത 
ള്ളാനുള്ളത്‌. അതെടുത്തവന്‍ മിടുക്കന്‍; കൊടുത്തവന്‍ 
ഭോഷന്‍. ബാങ്കിംഗ്‌ വ്യവസായത്തിന്റെ മരണമണി! 


ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും വാദിക്കുകയും 
ചെയ്യുന്ന പുതിയ സാമ്പത്തികശാസ്ത്രം ഒരു വഴിക്കും 
മനുഷ്യന്റെ ്രയത്നശേഷിയെ ഒന്നോടെ ഇറ്റി 
ക്കുടിക്കുന്ന ആക്രമണകാരിയായ വില്‍പ്പന മറുവശത്തും 
അരങ്ങു തകര്‍ക്കുകയാണിന്ന്‌. ഈ വൈരുദ്ധ്യ 
ങ്ങളില്‍പ്പെട്ട്‌ വലിച്ചുകീറപ്പെടുകയാണ്‌ മനുഷ്യനിന്ന്‌. 


ഇത്തരം പരസ്യങ്ങള്‍ ജനങ്ങള്‍ക്കാകമാനം 
അപമാനകരമാണ്‌. അവ കുറെയെങ്കിലും വിലപ്പോകുന്നു 
എന്നു വരുന്നിടത്താണ്‌ മനുഷ്യനിന്ദ സ്ഥിതി ചെയ്യുന്നത്‌. 
ജീവിതത്തില്‍ എന്തൊക്കെയാണ്‌ ലക്ഷ്യമാക്കേണ്ടതെന്ന്‌ 
നിശ്ചയിക്കേണ്ടത്‌ മനുഷ്യനാണ്‌. അതവന്റെ മാലികത 
യില്‍പ്പെട്ട കാര്യമാണ്‌. അവന്റെ ദാര്‍ശനികത, 
ആദ്ധ്യത്മികത, യാഥാര്‍ത്ഥ്യബോധം, പ്രയത്നശേഷി, 
ജീവിതത്തിന്റെ ഗുണമേന്മയെപ്പറ്റിയുള്ള കാഴ്ചപ്പാട്‌ 
എന്നിവയൊക്കെ തികച്ചും വൈയക്തികമാണെന്നിരിക്കെ 
ആ സ്വാതന്ത്രത്തില്‍ കൈകടത്താന്‍ ശ്രമിക്കുന്നവനോട്‌ 
പിശാചേ നീ മാറിപ്പോ എന്നു പറയാനുള്ള ഉള്‍ക്കരുത്ത്‌ 
നമ്മുടെ ജനത്തിനുണ്ടാകട്ടെ. അതും എര്തയും 
പെട്ടെന്നുണ്ടാകട്ടെ. ആകാശത്തില്‍ കണ്ണുനട്ട്‌ ജീവിച്ച്‌ 
അധികനാള്‍ കഴിയും മുമ്പ്‌ ആത്മഹത്യയെന്ന 
കുറുക്കുവഴി തേടി ഭൂമിയില്‍ ലക്ഷ്യം പ്രാപിച്ചവര്‍ ഉയര്‍ 
ത്തെഴുന്നേറ്റ്‌ വന്ന്‌ ഈ ചൂഷണത്തിനെതിരെ പോരാ 
ടാത്തതെന്താണാവോ! 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


 ഈവാനിയന്‍ താളുകള്‍ 


കാനന്‍ നിയമ പരിചയത്തിന്റെ പശ്ചാത്തലം 


ത CANON LAW 


മെത്രാന്‍ കക്ഷിയും ബാവാകക്ഷിയും തമ്മിലുള്ള 
നിയമയുദ്ധങ്ങളുടെ തുടക്കകാലമാണ്‌. 1923-ലെ ജില്ലാ 
കോടതി വിധി വട്ടശ്ശേരി മെത്രാപ്പോലീത്തായ്ക്ക്‌ 
അനുകൂലമായിരുന്നില്ല. അതിനും പ്രന്തണ്ടുവര്‍ഷം 
മുന്‍പ്‌, കേരള സഭയുടെ ചരിത്രത്തില്‍ നിര്‍ണ്ണായകമായി 
ഇടപെട്ട രണ്ട്‌ അന്ത്യോഖ്യാ പാത്രിയര്‍ക്കീസുമാര്‍ ഉണ്ട്‌. 
മാര്‍ അബ്ദുള്ളയും മാര്‍ അബ്ദദ്‌ മശീഹയും. ഇവരില്‍ 
ആരാണ്‌ നൈയാമികമായി, ഇവിടെ, മലങ്കരയില്‍ ഒരു 
സഭാതലവനെ നിയമിക്കാന്‍ അധികാരമുളള ആള്‍ എന്ന്‌ 
തീരുമാനിക്കണം. അതനുസരിച്ച്‌ കോടതി വിധിയുടെ 
സൂചനകള്‍ മാറിയേക്കാം. 


സഹായത്തിന്‌ ഉറ്റുനോക്കുമ്പോള്‍, വട്ടശ്ശേരി 
തിരുമേനിഅക്കാലത്ത്‌ ഓര്‍ക്കുന്ന ആദ്യ നാമം ഫാദര്‍ 
പി.റ്റി. ഗീവര്‍ഗീസിന്റേതാണ്‌. അദ്ദേഹം കോട്ടയത്തി . 
പെരുനാടിലെ പുതിയ സന്യാസാശ്രമത്തിന്റെ അനുദിന 
നടത്തിപ്പില്‍ മാത്രം ദത്ത്രശദ്ധന്‍. പക്ഷെ വട്ടശ്ശേരി 
മെത്രാപ്പോലീത്തായ്ക്ക്‌ ഒരാവശ്യം വന്നാല്‍ ആബോ 
ഗീവര്‍ഗീസിന്‌ മറ്റുത്തരവാദിത്തങ്ങള്‍ മാറ്റിവയ്ക്കുന്ന 
തിനു പ്രയാസമുണ്ടാവില്ല. സഭാനേതൃത്വത്തെയും 
ഭരണവ്യവസ്ഥയെയും സംബന്ധിച്ച്‌ പ്രത്യേകമായി 
പഠിക്കാന്‍ ഫാദര്‍ പി. റ്റി. ഗീവര്‍ഗീസ്‌ നിയുക്തനാകുന്നത്‌ 
അങ്ങനെയാണ്‌. 


എവിടെയാണ്‌ ആദ്യം ശ്രദ്ധിക്കേണ്ടത്‌ എന്നകാര്യ 
ത്തില്‍ ആബോ ഗീവര്‍ഗീസിന്‌ സംശയം തോന്നി 
യിരിക്കാന്‍ ഇടയില്ല. മലങ്കരയിലെ നിലവിലിരിക്കുന്ന 
ഭരണ വ്യവസ്ഥയെ സംബന്ധിച്ച്‌ വ്യക്തത കൈവന്നിട്ട്‌ 
അധികം നാളായില്ല. ആംഗ്ലിക്കന്‍ നവീകരണക്കാരുടെ 
കടന്നുകയറ്റത്തെ ചെറുക്കാന്‍ അന്ത്യോഖ്യന്‍ 
പാരമ്പര്യവുമായുള്ള ബന്ധം ഈട്ടിയുറപ്പിക്കുക 
യാണെന്ന്‌ തീരുമാനിച്ച്‌, അന്നത്തെ പാത്രിയര്‍ക്കീസിനെ 
മലങ്കരയില്‍ ക്ഷണിച്ചുവരുത്തി സുനഹദോസ്‌ കൂടി, 
ബാര്‍ ഹെബ്രേയൂസ്‌ എന്ന്‌ അറിയപ്പെടുന്ന മാര്‍ 
ഗ്രീഗോറിയോസ്‌ അബുള്‍ ഫരാജ്‌ എന്ന ജ്ഞാനിയായ 
പ്രധാനാചാര്യന്‍ പന്ത്രണ്ടാം നൂറ്റാണ്ടില്‍ ക്രോഡീകരിച്ച 


ഫാ. ജോസഫ്‌ വള്ളിയാട്ട്‌ 


ഹൂദായ കാനോന്‍ അനുസരിച്ചുവേണം മലങ്കര 
സഭയിലെ അജപാലന ശുശ്രൂഷകള്‍ നിര്‍വഹിക്കപ്പെ 
ടേണ്ടതെന്ന്‌ തീരുമാനിച്ചത്‌ 1876-ല്‍ മാത്രമാണ്‌. ആ 
തീരുമാനത്തിന്റെ ഭാരം വേദനാപൂര്‍വം ചുമന്ന 
പുലിക്കോട്ടില്‍ മാര്‍ ദിവന്നാസിയോസ്‌ തിരുമേനിയെ 
ആബോ ഗീവര്‍ഗീസ്‌ ചെറുപ്പത്തില്‍ പരിചയപ്പെട്ടിട്ടുണ്ട്‌. 
അദ്ദേഹത്തിന്റെ (പാര്‍ത്ഥനാപൂര്‍വമായ കൈവയ്പ്പു 
വഴിയാണ്‌ ശെമ്മാശ്ൃപ്പട്ടം സ്വീകരിച്ചതും. ഹൂദായ 


കാനോന്‍ തന്നെയാണ്‌ ആദ്യം പഠിക്കേണ്ടത്‌. 


സുറിയാനിയിലും അതിനുമുന്‍പ്‌ ഗ്രീക്കിലും 
നിലവിലിരുന്ന സുന്നഹദോസ്‌ നടപടികളില്‍ നിന്നും, മറ്റു 
പ്രാമാണിക ഗ്രന്ഥങ്ങളില്‍ നിന്നും ക്രോഡീകരിച്ചതാണ്‌ 
ഹൂദായ കാനോന്‍ എന്ന സമാഹാരം. വിവിധ 
മൂല്യങ്ങളില്‍ നിന്ന്‌ നിയമങ്ങള്‍ ഉദ്ധരിച്ചതിനു ശേഷം 
തന്റെ കാലത്തിന്‌ അനുസരിച്ചുള്ള ഒരു അഭിപ്രായം 
ആവശ്യമെന്ന്‌ തോന്നുന്ന ഇടത്ത്‌ മാര്‍ ഗ്രീഗോറിയോസ്‌ 
ചേര്‍ത്തിരുന്നു. ഹൂദായ എന്ന തലക്കെട്ടിലായിരുന്നു 
ഈ കാലികമായ അഭിപ്രായം ചേര്‍ത്തിരുന്നത്‌. (അതില്‍ 
നിന്നാണ്‌ ഹൂദായ കാനോന്‍ എന്ന പേരു സമാഹാ 
രത്തിനു ലഭിച്ചതും.) നാല്പതുഭാഗങ്ങളായി എഴുതിയി 
ട്ടുള്ള ഈ സമാഹാരത്തിലെ ഏഴാംഭാഗം സഭകളിലെ 
്രധാനാചാരൃത്വ ശുശ്രൂഷകളുടെ ക്രമീകരണം 
പ്രതിപാദിക്കുന്നുണ്ട്‌. ഇന്നു നമുക്ക്‌ ലഭ്യമായ മലയാളം 
പരിഭാഷയില്‍ കൊടുത്തിരിക്കുന്ന പ്രകാരം നിഖ്യാ 
ഉദ്ധരിച്ച്‌, ലോകത്തിന്റെ 


നാലുദിക്കുകളുടെ സഖ്യയനുസരിച്ച്‌, പഠര്രിയര്‍ക്കീ 


സുന്നഹദോസിനെ 


സുമാര്‍ നാലുപേര്‍ ഉണ്ടായിരിക്കണം, എല്ലാവരുടെയും 
്രധാന തലവന്‍ റോമായിലെ പഠ്രതിയര്‍ക്കീസും 
എന്നിങ്ങനെ തുടങ്ങി അലക്സാണ്ടിയായിലെ യും 
“പുതിയറോം” എന്ന്‌ അറിയപ്പെടുന്ന കോണ്‍സ്റ്റാന്റി 
നോപ്പിളിലെയും “പൌരസ്ത്യ ദേശം മുഴുവനിലും 
അധികാരമുള്ള അന്ത്യോഖ്യായിലെയും” പാത്രിയര്‍ക്കീ 
സുമാരെ (ഇതേ ക്രമത്തില്‍) തുടര്‍ന്ന്‌ പറയുന്നു. അഞ്ചാം 
പാത്രിയര്‍ക്കാ സ്ഥാനമായി ജറുസലേമിനെക്കുറിച്ച്‌ 
പിന്നീട്‌ പറയുന്നുണ്ട്‌. 


നിഖ്യാസുന്നഹദോസിന്റെ പേരിലാണ്‌ ഈ കാനോന്‍ 
എങ്കിലും ഇതില്‍ മേല്പറഞ്ഞ പ്രാരംഭ കാനോനിലും 
തുടര്‍ന്നുള്ള വിശദീകരണങ്ങളിലും കാണുന്ന 


പദാവലിയും ക്രമീകരണങ്ങളും പില്‍ക്കാലത്തേതാണ്‌. 


37 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


പാത്രിയര്‍ക്കീസ്‌ എന്ന പദം 531-ല്‍ ജസ്റ്റീനിയൻ 
ച്രകവര്‍ത്തിയാണ്‌ നൈയാമികമായി ഉപയോഗിച്ചു 
തുടങ്ങിയത്‌. അന്നു പ്രധാന മെത്രാപ്പോലീത്താമാര്‍ 
എന്ന കമീകരണം ഉയര്‍ന്നു വരുന്നതുതന്നെ 
എഫേസോസില്‍ നടന്ന പൊതു സുനഹദോസിനു (431) 
ശേഷമാണ്‌. 


നിഖ്യാസുന്നഹദോസിന്റെ കാനോനകളില്‍ മൂന്ന്‌ 
മെത്രാപ്പോലീത്താമാരുടെ അധികാരത്തെക്കുറിച്ച്‌ 
പരാമര്‍ശം ഉണ്ട്‌. റോം, അലക്സാണ്ട്രിയ അന്ത്യോക്യാ 
(ആറാം കാനന്‍). ഏലിയാ (൧൦1൧) എന്ന പേരില്‍ 
പരാമര്‍ശിക്കപ്പെടുന്ന ജറുസലേമിനാവണം അടുത്ത 
സ്ഥാനം എന്നും നിഷ്കര്‍ഷിക്കുന്നു (ഏഴാം കാനന്‍). 
നിഖ്യായില്‍ സുന്നഹദോസ്‌ നടക്കുന്ന 325-ല്‍ 
കോണ്‍നസ്റ്റാന്റിനോപ്പിള്‍ പണിയപ്പെടുന്നതേ ഉള്ളു. നഗരം 
ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്‌ 330-ലാണ്‌. 381 -ല്‍ ആ 
നഗരത്തില്‍ വച്ചു നടന്ന പൊതുസുനഹദോസില്‍ 
പുതിയ റോം എന്ന സ്ഥാനം ഉപയോഗിക്കപ്പെട്ടു. 
മെത്രാപ്പോലീത്താമാരുടെ മുന്‍ഗണനാ ക്രമത്തില്‍ 
രണ്ടാമതായി കോണ്‍സ്റ്റാന്റിനോപ്പിളിലെ മെത്രാപ്പോലീ 
ത്തായെ പരിഗണിക്കണം എന്ന്‌ നിര്‍ദ്ദേശമുണ്ട്‌ (മുന്നാം 
കാനന്‍; ബാര്‍ ഹെബ്രേയൂസ്‌ പറയുന്നതുപോലെ 
മൂന്നാമതല്ല, ശ്രദ്ധിക്കുക). 


ജറുസലേമിനെപറ്റിയുള്ള പരാമശത്തില്‍ ബാര്‍ 
ഹെബ്രേയൂസ്‌ പറയുന്നത്‌ അവിടുത്തെ മ്മെതാന്‍ 
സേസറിയായില്‍ വസിക്കുന്നു എന്നാണ്‌. 135-ല്‍ 
ഹഡ്രിയാന്‍ ചകവര്‍ത്തി ജറുസലേം ഇടിച്ചുനിരത്തി 
റോമന്‍ നഗരം പണിതു. ക്രിസ്ത്യാനികള്‍ അവിടെ 
പ്രവേശിക്കുന്നത്‌ വിലക്കി. ഈ സാഹചര്യത്തിലാണ്‌ 
ജറുസലേമിലെ മെത്രാന്‍ സേസറിയായില്‍ താമസിച്ചി 
രുന്നത്‌. എന്നാല്‍ 381-ലെ സുനഹദോസില്‍ ജറുസലേം 
മെത്രാന്‍ ജറുസലേമില്‍ തന്നെ താമസിക്കുന്നു എന്ന്‌ 
വ്യക്തമാണ്‌. കോണ്‍സ്റ്റന്റൈന്‍ മത സ്വാത്രന്ത്യം 


നല്‍കിയതിനു ശേഷം വന്ന മാറ്റമാണിത്‌. ജറുസലേമിനു 
മറ്റ്‌ പ്രധാന നഗരങ്ങളോടൊപ്പം സ്ഥാനം ലഭിച്ചത്‌ 431 
-ലെ എഫേസുസ്‌ സുനഹദോസിനടുത്ത്‌ മാത്രമാണ്‌. 
അപ്പോള്‍, ജറുസലേമിലെ പാത്രിയര്‍ക്കാ സ്ഥാനത്തെ 
ക്കുറിച്ച്‌ പറയുന്ന ബാര്‍ ഹെബ്രേയൂസ്‌ നിഖ്യാ 
സുനഹദോസിന്റെ കാലത്തുണ്ടായിരുന്ന ചരിത്ര 
സാഹചര്യം വിവരിക്കുന്നതെന്തിനാണ്‌? മൂല രേഖകളില്‍ 
ഉണ്ടായിരുന്ന വിവരങ്ങള്‍ അദ്ദേഹം കലര്‍ത്തി 


എഴുതിയപ്പോള്‍ തെറ്റുപറ്റിയതാണെന്ന്‌ വ്യക്തം. 


അനുബന്ധ കാനോനുകളായി പറയുന്ന ചില 
വിവരങ്ങള്‍ കൂടുതല്‍ പ്രസക്തമാണ്‌. 1) പൌരസ്ത്യ 
നാട്ടിലെ മെത്രാപ്പോലീത്ത കാതോലിക്കാ സ്ഥാനം 
ഏറ്റിരിക്കുന്നു എന്നും, അദ്ദേഹത്തിനു ജറുസലേമിലെ 
പാത്രിയര്‍ക്കീസിനു തുല്യമായ ബഹുമാനം നല്‍കണം 
എന്നും ചേര്‍ത്തിട്ടുണ്ട്‌. സെലൂസിയായിലെ മെത്രാപ്പോ 
ലീത്ത കാതോലിക്കാ സ്ഥാനം ഏല്‍ക്കുന്നത്‌ 410-നു 
ശേഷമാണ്‌. 2) അന്ത്യോക്യായിലെ മെത്രാപ്പോലീത്ത 
സൈ്രൈപസിലെ മെത്രാന്‍ തെരഞ്ഞെടുപ്പില്‍ കൈ 
കടത്തുന്നതിനെ എഫേസൂസിലെ സാര്‍വ്രതിക 
സുനഹദോസ്‌ പൂര്‍ണമായും (431) വിലക്കിയിരുന്നു. ഈ 
വിലക്കിനെ മറച്ചുകൊണ്ടുള്ള വാചകമാണ്‌ ബാര്‍ 
ഹെബ്രേയൂസ്‌ നല്‍കുന്നത്‌. സൈപ്രസുകാര്‍ പാത്രി 
യര്‍ക്കീസിന്റെ സമ്മതത്തിനു വിധേയമായി തെര 
ഞ്ഞെടുപ്പ്‌ നടത്തണമെന്നും, പാതിയര്‍ക്കീസ്‌ 
തെരഞ്ഞെടുപ്പ്‌ തടസ്സുപ്പെടുത്തരുതെന്നുമാണ്‌ ഹൂദായ 
കാനോന്‍ പറയുന്നത്‌. സ്രൈപസിലെ മ്മെതാന്‍ 
തെരഞ്ഞെടുപ്പിനെ പറ്റി മുന്‍കാലത്ത്‌ നിയമം ഒന്നും 
ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക്‌, എഫേസൂസിലെ 
പരാമര്‍ശം കൂടി ചേര്‍ത്താണ്‌ ഹൂദായ കാനോനിലെ 
കോണ്‍സ്റ്റാന്റി 


മുകളില്‍ അലക്സാണ്ട്രിയയെ പ്രതിഷ്ടി 


വാചകങ്ങള്‍ എഴുതിയിട്ടുള്ളത്‌. 
നോപ്പിളിനു 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ക്കുന്നത്‌ നിഖ്യാസുന്നഹദോസിനോടുള്ള വിധേയത്ത്വം 
കൊണ്ടോ, കോണ്‍നസ്റ്റാന്റിനോപ്പിളിനു കൈവന്ന 
പെട്ടെന്നുള്ള ഉയര്‍ച്ചയിലുള്ള അതൃപ്തി കൊണ്ടോ 
ആവാം. 


ചുരുക്കത്തില്‍ നിഖ്യാ മുതല്‍ എഫേസൂസ്‌ 
വരെയുള്ള സാര്‍വത്രിക സുനഹദോസുകളില്‍ നടത്തിയ 
കാനോനിക ക്രമീകരണങ്ങളുടെ അന്ത്യോക്യന്‍ പക്ഷം 
പിടിച്ചുള്ള വ്യാഖ്യാനം ആണ്‌ ഹൂദായ കാനോനില്‍ 
കാണുന്നത്‌. അതില്‍ ഉപയോഗിച്ചിരിക്കുന്ന പാരി 
യര്‍ക്കീസ്‌ എന്ന വാക്ക്‌ മിയഫിസൈറ്റ്‌ സഭകള്‍ 
വേര്‍തിരിയാന്‍ ഇടയായകാലം (കാല്‍സിഡോണ്‍ 
സുനഹദോസ്‌, 451) കഴിഞ്ഞ്‌ ഉണ്ടായതുമാണ്‌. 
കാല്‍സിഡോണ്‍ കഈണ്‍സിലിനു ശേഷം നടത്തിയ 
പുനര്‍ വ്യാഖ്യാനത്തില്‍ പോലും റോമാ സിംഹാ 
സനത്തിന്റെ പ്രത്യേക സ്ഥാനം ഹൂദായ കാനോന്‍ 
എടുത്തുകാട്ടുന്നു എന്നത്‌ തികച്ചും ശ്രദ്ധയര്‍ഹി 
ക്കുന്നതാണ്‌. 


മാര്‍ ഈവാനിയോസ്‌ തന്റെ വായനയ്ക്കും 
പഠനത്തിനും ഉപയോഗിച്ച കാനോനിക ഉറവിടങ്ങള്‍ 
ഏതൊക്കെ എന്ന്‌ ഇതെഴുതുന്ന ആളിനു തീര്‍ച്ചയില്ല. 
പക്ഷെ ഹൂദായ കാനോനിലെ ഈ വ്യവസ്ഥയെക്കുറിച്ച്‌ 
ബഥനിയോഗത്തില്‍ നടത്തിയ പ്രസംഗത്തില്‍ അദ്ദേഹം 
എടുത്തുപറയുന്നുണ്ട്‌. സഭയിലെ അതിപൌരാണികമായ 
ഈ പാരമ്പര്യം, റോമായിലെ പ്രധാനാചാര്യ 
നുണ്ടായിരുന്ന പ്രത്യേക സ്ഥാനം, യാക്കോബായ സഭ 
ആരാധനാക്രമത്തില്‍ നടത്തുന്ന പ്രാര്‍ത്ഥനകളിലും 
രപതിഫലിക്കുന്നുണ്ടെന്ന്‌ അദ്ദേഹം പ്രത്യേകം 


ചൂണ്ടിക്കാട്ടുന്നു (വിശ്വാസ ധോരണി, 120-127. 


നൈയാമിക ഉറവിടങ്ങളുമായി ബന്ധപ്പെട്ട പഠനം 
അദ്ദേഹത്തെ കത്തോലിക്കാ സഭയെക്കുറിച്ചുള്ള ഉയര്‍ന്ന 
എന്ന്‌ 
ക്കുന്ന മറ്റൊരു കാര്യമുണ്ട. ഈ പഠനങ്ങളുമായി 


ബോധ്യങ്ങളിലേക്കെത്തിച്ചു വ്യക്തമാ 
ബന്ധപ്പെട്ട സംശയങ്ങള്‍ നിരാകരിക്കുന്നതിന്‌ അദ്ദേഹം 
സഹായം തേടിയത്‌ ഇംഗ്ലണ്ടിലെ ഏറ്റവും പുരാതന 
കത്തോലിക്കാ വിദ്യാലയത്തിലെ സഭാചരിര്ത 
പ്രൊഫസര്‍ ആയിരുന്ന ഡോ. അഡ്രിയാന്‍ ഫോര്‍ 
തെസ്ക്യൂവിന്റെ അടുത്താണ്‌. പൌരസ്ത്യ സഭകളെ 
ക്കുറിച്ചും സുറിയാനി ഭാഷയെക്കുറിച്ചും മികച്ച 
അറിവുണ്ടായിരുന്ന ഈ മഹാപണ്ഡിതന്‍ പൌരസ്ത്യ 
സഭകളുടെ പുനരൈക്യചരിത്രത്തെക്കുറിച്ച്‌ പുസ്തകം 
എഴുതിയിട്ടുണ്ട്‌. ആംഗ്ലിക്കന്‍ സഭയിലെ പുനരൈക്യ 
മൂവ്മെന്റില്‍ 
സജീവപ്രവര്‍ത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്‌. 


പാതയായിരുന്ന ഓക്സ്‌ ഫോഡ്‌ 


നന്നേ ചെറുപ്പത്തില്‍ തന്നെ മരിച്ച ഫോര്‍തെസ്ക്യൂവിന്റെ 
ജീവിതത്തിന്റെ അവസാന നാളുകളില്‍ ഉണ്ടായ ആ 


39 


പരിചയം പുനരൈക്യ പന്ഥാവ്‌ തെരഞ്ഞെടുക്കുന്നതില്‍ 
മാര്‍ ഈവാനിയോസിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവും. 


സത്യസന്ധമായ അന്വേഷണം നടത്തിയിരുന്നവര്‍ക്ക്‌ 


എത 
സഭാനിയമപാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവെന്ന്‌ 


മാര്തം ്രചോദനകരമായിരുന്നു 
വെളിവാക്കുന്ന മറ്റൊരു കാര്യം മാറര്‍ഗരറ്റ്‌ ഗിബ്ബണ്‍സ്‌ 
പരാമര്‍ശിക്കുന്നുണ്ട്‌. ഫീലിപ്പോസ്‌ ജഡ്ജി എന്ന്‌ മാര്‍ 
ഈവാനിയോസ്‌ ഇടയ്ക്കിടെ പരാമര്‍ശിക്കുന്ന ശ്രീ. എ. 
തിരുമേനിയുടെ 
ആദ്യകാല നിയമകാര്യോപദേശകനും സഭാകേസിലെ 


പീലിപ്പോസ്‌ ആയിരുന്നു വട്ടശ്ശേരി 


വക്കീലും. പിന്നീട്‌ ജഡ്ജി ആയപ്പോള്‍ അദ്ദേഹം 
കേസില്‍ നിന്ന്‌ വിട്ടു എങ്കിലും, സഭാകേസുമായി 
ബന്ധപ്പെട്ടുനടത്തിയ നിയമപഠനങ്ങള്‍ അദ്ദേഹത്തെയും 
പുനരൈകൃത്തിന്റെ പാതയില്‍ എത്തിച്ചു. 
അദ്ദേഹത്തിനു ശേഷം റാവു സാഹിബ്‌ പി. കെ. വര്‍ഗീസ്‌ 
ആയിരുന്നു കേസ്‌ ഏറ്റെടുത്തത്‌. മറുവശത്ത്‌, 
പാത്രിയര്‍ക്കീസ്‌ പക്ഷത്തിനു വേണ്ടി വാദിക്കാന്‍ 
എത്തിയത്‌ ശ്രീ.പി.എ. എബ്രഹാമും. സഭാകേസുകളുടെ 
പഠിച്ചു ഇരുവരും 
പില്‍ക്കാലത്ത്‌ കത്തോലിക്കാ സഭയില്‍ എത്തിച്ചേര്‍ന്നു. 
(മാര്‍ഗരറ്റ്‌ ഗിബ്ബണ്‍സ്‌, 6162) 


നൈയാമിക പശ്ചാത്തലം 


സഭാനിയമ ചരിത്രത്തില്‍ പിതാവ്‌ നടത്തിയ 
പഠനത്തിന്റെ വിശദാംശങ്ങള്‍ പൊതു ശ്രദ്ധയ്ക്കായി 
്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, ചുരുങ്ങിയ സൂചന 
കള്‍ തന്നെ നല്‍കുന്ന ഫലം സുവ്യക്തമാണ്‌. 
നൈയാമിക പാരമ്പര്യം പത്രോസിന്റെ സിംഹാസ 
നത്തിന്‌ സഭാകൂട്ടായ്‌ മയിലുള്ള അനിഷേധ്യമായ 


പ്രഥമസ്ഥാനത്തിന്‍ അടിവരയിടുന്നു. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


എന്താണു 


പം 


ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപപരി 
ഹാരത്തിനായി കാല്‍വരിയില്‍ യാഗമാകുവാന്‍ 
മനുഷ്യനായി അവതരിച്ച ദൈവപു(ഥതതനായ യേശു 
ക്രിസ്തുവിനോട്‌ ഗവര്‍ണര്‍ പീലാത്തോസ്‌ പ്രസക്തമായ 
ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്‌. “എന്താണു സത്യം” 
(യോഹ. 18:38). വളരെ ധര്‍മ്മ സങ്കടത്തിലായിരുന്നതു 
കൊണ്ടാണ്‌ പീലാത്തോസ്‌ ഈ ചോദ്യം യേശുവിനോട്‌ 
ചോദിക്കുന്നത്‌. കാരണം യേശു നിരപരാധിയാണെന്ന്‌ 
പീലാത്തോസ്‌ മനസ്സിലാക്കിയിരുന്നു. ഭാര്യയും 
അദ്ദേഹത്തോടഭ്യര്‍ത്ഥിച്ചു. “ആ നീതിമാന്റെ കാര്യത്തില്‍ 
ഇടപെടരുത്‌. അവന്‍ മുലം സ്വപ്നത്തില്‍ ഇന്നു ഞാന്‍ 
വളരെയേറെ ക്ലേശിച്ചു” (മത്താ. 27:19). മാശ്രമല്ല, 
യേശുവിന്റെ നോട്ടവും വചനവും പീലാത്തോസിന്റെ 
ഹൃദയത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്നു. 


പീലാത്തോസ്‌ വളരെ ക്രൂരനും നിഷ്ഠുരനുമായിരുന്നു 
എന്നാണ്‌ ചില ചരിര്രകാരന്മാര്‍ രേഖപ്പെടു 
ത്തിയിരിക്കുന്നത്‌. യൂദയായിലെ ഗവര്‍ണ്ണറായിരുന്ന 
അദ്ദേഹം സീസറിന്റെ പ്രീതി സമ്പാദിക്കുവാന്‍ റോമന്‍ 
ച്രകവര്‍ത്തിയെ യഹുദരുടെ രാജാവായി അംഗീകരി 
ക്കുവാനും, റോമാസദ്രമാജ്യത്തിന്റെ അധികാരസീമയില്‍ 
നിന്നു മോചനം പ്രാപിക്കുവാന്‍ പ്രക്ഷോപണങ്ങളും 
വിപ്ലവങ്ങളും നടത്തിയിരുന്ന യഹൂദരെ അടിച്ച 
മര്‍ത്താനും വളരെ ക്രുരമായിട്ടാണ്‌ പ്രവര്‍ത്തിച്ചിരുന്നത്‌. 
അനേകരെ വാളിനിരയാക്കിയിട്ടുണ്ട്‌. ആരെയും 
വിധിക്കാനും വധിക്കാനും ഒരു മടിയുമില്ലാതിരുന്ന 
പീലാത്തോസ്‌ ഒരാളുടെ മുമ്പില്‍ മാത്രം പതറിപ്പോയി. 
സത്യം തന്നെയായ ന്രസാനായ യേശുവിന്റെ മുന്‍പില്‍. 
യേശുവിനെ എങ്ങനെയും മോചിപ്പിക്കണമെന്ന്‌ 
പീലാത്തോസിന്‌ ആഗ്രഹമുണ്ടായിരുന്നു. അതു 
കൊണ്ടാണ്‌ വിജാതിയനായ പീലാത്തോസ്‌ യഹൂദരോട്‌ 
ചോദിക്കുന്നത്‌, നിങ്ങളുടെ രാജാവിനെ നിങ്ങള്‍ക്ക്‌ 
വിട്ടുതരട്ടെയോ? യഹോവയല്ലാതെ മറ്റൊരു രാജാവ്‌ 
തങ്ങള്‍ക്കില്ലായെന്ന്‌ എപ്പോഴും പറയുമായിരുന്ന 
യഹൂദരും യഹുദസംഘത്തിന്റെ നേതാക്കളായ 
കയ്യാഫാസും അന്നാസും പറഞ്ഞു. സീസറല്ലാതെ 
മറ്റൊരു രാജാവ്‌ ഞങ്ങള്‍ക്കില്ല. മാത്രമല്ല, നീ യേശുവിനെ 
മോചിപ്പിക്കുന്ന പക്ഷം നീ സീസറിന്റെ സ്നേഹിതനുമല്ല. 
താന്‍ സീസറിന്റെ സ്നേഹിതനല്ലായെന്ന്‌ യഹൂദര്‍ 
സീസറിനു പരാതി നല്‍കിയാല്‍ തന്റെ അധികാരവും, 
പദവിയും, സ്ഥാനമാനങ്ങളും പോകും എന്നു 
മനസ്സിലാക്കിയ പീലാത്തോസ്‌ തന്റെ രാഷ്ട്രീയ ഭാവി 


40 


ടൈറ്റസ്‌ ഡിക്രുസ്‌ 
കൊച്ചുവേളി 


ഉറപ്പിച്ചു നിര്‍ത്തുവാന്‍ യേശുവിനെ കുരിശുമരണ 
ത്തിനിരയാക്കി, യഹൂദര്‍ക്ക്‌ വിട്ടുകൊടുക്കുകയാണ്‌. 


യേശുവിന്റെ കുരിശുമരണത്തിന്‌ ശേഷമുള്ള 
പീലാത്തോസിന്റെ ജീവിതം വളരെ അസ്വസ്ഥ 
ജനകമായിരുന്നു. നീതിമാനായ യേശുവിനെ യഹൂദ 
പ്രമാണികളുടെ നിര്‍ബന്ധബുദ്ധിക്കും സമ്മര്‍ദ്ധതന്ത്ര 
ങ്ങള്‍ക്കും വഴങ്ങി, കുരിശുമരണത്തിനായി 
അന്യായമായി വിധിച്ചതിന്റെ കുറ്റബോധവും 
അസ്വസ്ഥതയും പീലാത്തോസിനെ നിരന്തരം 
വേട്ടയാടിക്കൊണ്ടിരുന്നു. അതുമൂലം വളരെ ക്രൂരത 
യോടെ അദ്ദേഹം യഹൂദരോട്‌ പെരുമാറി. ഒരു ചെറിയ 
കുറ്റംപോലും കണ്ടുപിടിച്ച്‌ യഹൂദരെ പീഡിപ്പിച്ചു 
കൊണ്ടിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികളും, ഉറക്കത്തില്‍ 
ദുഃസ്വപ്നം കണ്ട്‌ ഞെട്ടിയുണരുന്നതും, ആവശ്യമുള്ള 
തിനും ഇല്ലാത്തതിനും ഗ്രുദ്ധനാകുന്നതും 
പീലാത്തോസിന്റെ ജീവിതത്തിന്റെ ഭാഗമായിത്തീര്‍ 
ന്നിരുന്നു. അധികാരവും പദവിയും സ്ഥാനമാനങ്ങളും 
അദ്ദേഹത്തിന്‌ സമാധാനം നല്‍കിയില്ല. കൊട്ടാരവും 
ധനവും വേണ്ടപ്പെട്ടവരും അദ്ദേഹത്തെ സന്തോഷിപ്പി 
ച്ചില്ല. സകലരും സകലതും പ്രതികാരത്തോടെ തന്നെ 
തുറിച്ചുനോക്കുന്നതുപോലെ അദ്ദേഹത്തിന്‌ അനുഭവ 
പ്പെട്ടു. ജീവിതം ദുസ്സഹമായ പീലാത്തോസ്‌, യേശുവിനെ 
ഒറ്റിക്കൊടുത്ത യൂദാസിനെപ്പോലെ അവസാനം 
ആത്മഹത്യ ചെയ്യുവാന്‍ ചിന്തിച്ചു. ഈ നാളുകളില്‍ 
ഭാര്യ ക്ലോഡിയ പീലാത്തോസിന്റെ മാനസാന്തര 
ത്തിനായി കണ്ണീരൊഴുക്കി പ്രാര്‍ത്ഥിച്ചുകൊണ്ടിരുന്നു. 
കാരണം യേശുവിന്റെ മരണത്തിനുമുമ്പുതന്നെ യേശു 
നീതിമാനാണെന്ന്‌ ഒരു സ്വപ്നത്തിലൂടെ ക്ലോഡിയാ 
യ്ക്കു ദൈവീക വെളിപാട്‌ ലഭിച്ചിരുന്നു. അതുകൊണ്ട്‌, 
യേശുവില്‍ വിശ്വസിച്ച ക്ലോഡിയ യേശുവിനെക്കുറിച്ച്‌ 
അറിയാന്‍ വളരെ ദാഹിച്ചു. യേശുവിനെ അറിയാനുള്ള 
ഈ ദാഹം അവളെ ക്രിസ്തുവിന്റെ അനുയായി 
യാക്കിമാറ്റി. അവള്‍ പീലാത്തോസ്‌ അറിയാതെ 
രഹസ്യത്തില്‍ ക്രിസ്തുമതം സ്വീകരിച്ച്‌ ക്രിസ്ത്യാനി 
യായിത്തീര്‍ന്നു. 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


ആത്മഹത്യ ചെയ്യുവാന്‍ ചിന്തിച്ചുകൊണ്ടിരുന്ന 
പീലാത്തോസിനോട്‌ ക്ലോഡിയ പറഞ്ഞു. അങ്ങ്‌ 
ആത്മഹത്യ ചെയ്യരുത്‌! നമ്മെ രക്ഷിക്കുവാന്‍ യേശുവിനു 
മാത്രമേ കഴിയൂ. ഞാന്‍ യേശുവില്‍ വിശ്വസിച്ചതുകൊണ്ട്‌ 
എനിക്ക്‌ സമാധാനം ലഭിച്ചു. അതുകൊണ്ട്‌, 
അങ്ങറിയാതെ ഞാന്‍ ക്രിസ്തുമതം സ്വീകരിച്ചു. 
അനുതപിച്ച്‌ തിരിച്ചു വരുന്നവരെ രക്ഷിക്കുന്ന 
രക്ഷകനാണ്‌ യേശു. യേശുവിന്റെ ശിക്ഷ്യനായ 
യാക്കോബ്‌ ശ്ലീഹായുടെ അടുക്കലേക്ക്‌ നമുക്ക്‌ പോകാം. 
അദ്ദേഹം നീതിമാനായ യേശുവിനെക്കുറിച്ച്‌ അങ്ങയെ 
പഠിപ്പിക്കും. യാക്കോബ്‌ ശ്ലീഹായുടെ അടുക്കലെത്തിയ 
പീലാത്തോസിനോട്‌ യാക്കോബ്‌ ശ്ലീഹാ പറഞ്ഞു. 
ദൈവം സ്നേഹമയനായ പിതാവാണ്‌. പശ്ചാത്തപി 


ക്കുന്ന പാപിക്കു മാപ്പുകൊടുക്കുന്നവനാണ്‌. തെറ്റുകള്‍ 
ഏറ്റുപറഞ്ഞ്‌ ജ്ഞാനസ്‌ നാനം സ്വീകരിക്കുവാന്‍ 
അദ്ദേഹം ഉപദേശിച്ചു. തന്നെ ക്രൂശിച്ചവര്‍ക്ക്‌ വേണ്ടി 
പ്പോലും പ്രാര്‍ത്ഥിച്ച യേശു തന്നോടും ക്ഷമിക്കുമെന്ന്‌ 
പീലാത്തോസിന്‌ മനസ്സിലായി. അങ്ങനെ പീലാത്തോ 
സും (രിസ്ത്യാനിയായി. സത്യം എന്താണെന്ന്‌ 


വൈകിയാണെങ്കില്‍പ്പോലും പീലാത്തോസ്‌ കണ്ടെ 
ത്തുകയും ചെയ്തു. കൂടെയുണ്ടായിരുന്നവരെയും 
ക്രിസ്ത്യാനികളാക്കുവാന്‍ പീലാത്തോസിന്‌ സാധിച്ചു. 
“കോപ്പ്റ്റിക്‌ സഭ്‌ പീലാത്തോസിനെയും ഭാര്യയെയും 
വിശുദ്ധരുടെ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുണ്ട്‌. 


ഇത്‌ വായിക്കുന്ന യേശുവിന്റെ പ്രിയപ്പെട്ട സഹോദരാ, 
സഹോദരീ, നമ്മുടെ ജീവിതത്തെ ആത്മപരിശോധന 
ചെയ്യേണ്ട സമയമാണിത്‌. ദൈവത്തെ അറിയാന്‍ 
അവിടുന്ന്‌ ഇപ്പോള്‍ ഒരുക്കിത്തരുന്ന അനുകൂലമായ 
അവസരങ്ങള്‍ പൂര്‍ണ്ണമായും നമുക്ക്‌ ര്രയോജന 
പ്പെടുത്താം. ദൈവം നല്‍കുന്ന അവസരങ്ങള്‍ 
നഷ്ടപ്പെടുത്തുന്നവരുടെ ഗണത്തില്‍ നാം അകപ്പെട 
രരുത്‌. “ഈ ചെറിയവരില്‍ ഒരുവന്‍പോലും നശിച്ചു 
പോകാന്‍ എന്റെ സ്വര്‍ഗസ്ഥനായ പിതാവ്‌ ഇഷ്ട 
പ്പെടുന്നില്ല'. (മത്താ. 18:14) എന്ന യേശുവിന്റെ വചനം 
നമുക്കോര്‍ക്കാം. ദൈവത്തെ വെളിപ്പെട്ടുകിട്ടുന്ന ഈ 
കാലഘട്ടത്തില്‍ത്തന്നെ ജീവിക്കുവാന്‍ അവസരം തന്ന 
കര്‍ത്താവിനോട്‌ നന്ദി പറയാം. 


ഉപകാര സ്മരണ 


ഷേര്‍ലി, കോന്നാത്ത്വീട്‌ 


ക്രൈസ്തവ കാഹളം - ഒക്ടോബര്‍ 2014 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭ 
മീഡിയാ കമ്മീഷന്‍ 


മാധ്യമ ശില്പശാല 
2014 ഒകടോബര്‍ 29,30,31 (ബുധന്‍, വ്യാഴം, വെള്ളി) 


1 ഒക്ടോബര്‍ 2014 
പ്രിയപ്പെട്ട അച്ചാ/സിസ്റ്റര്‍/സര്‍, 


മലങ്കര സുറിയാനി കത്തോലിക്കാസഭയുടെ സഭാതല മീഡിയാ 
കമ്മീഷന്റെ ആഭിമുഖ്യത്തില്‍ നമ്മുടെ സഭയുടെ വിവിധ മേഖലകളില്‍, 
മാധ്യമം/പബ്ലിക്‌ റിലേഷന്‍സ്‌ കാര്യങ്ങളുമായി ഇടപെടുന്ന വൈദികര്‍, 
സന്യസ്തര്‍, അല്‍മായര്‍ എന്നിവര്‍ക്കുവേണ്ടി ഒരു മാധ്യമ ശില്പശാല 
കഴിഞ്ഞ പരിശുദ്ധ എപ്പിസ്‌കോപ്പല്‍ സുന്നഹദോസിന്റെ തീരുമാന 
പ്രകാരം നടത്തുവാന്‍ തീരുമാനിച്ചിരിക്കുകയാണ്‌. പ്രസ്തുത പരിപാടി 
ഒക്ടോബര്‍ 29,30,31 (ബുധന്‍, വ്യാഴം, വെള്ളി) തീയതികളില്‍ 
തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ്‌ സെന്ററില്‍ വച്ചു നടക്കും. 
മുതിര്‍ന്ന മാധ്യമ്രപവര്‍ത്തകനും സഭാതല മീഡിയ കമ്മീഷനംഗവുമായ 
ശ്രീ ബോബി ഏബ്രഹാം ഈ ശില്പശാലയുടെ ഡയറക്ടര്‍ ആയിരിക്കും. 
മാധ്യമരംഗത്തെ പ്രമുഖര്‍ വിവിധ സെഷനുകള്‍ക്ക്‌ നേതൃത്വം നല്‍കും. 
അഭിവന്ദ്യ കാതോലിക്കാബാവാ തിരുമേനി ശില്‍പശാല ഉത്ഘാടനം 


ചെയ്യും. 


നമ്മുടെ സഭയിലെ വിവിധ രൂപതകളിലെ ചാന്‍സിലര്‍മാര്‍, പി.ആര്‍.ഓ, 
മീഡിയ കോ-ഓര്‍ഡിനേറ്റര്‍, ബുള്ളറ്റിന്‍ എഡിറ്റര്‍മാര്‍, വിവിധ 
പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്റര്‍മാര്‍, (പമുഖ സ്ഥാപനങ്ങളുടെ 
പി.ആര്‍.ഓ മാര്‍, സന്യാസ സന്യാസിനീ സമൂഹങ്ങളിലെ ഓരോ 
പ്രോവിന്‍സില്‍ നിന്നും സെക്രട്ടറിമാര്‍, ഈ മേഖലയുമായി ബന്ധപ്പെട്ട്‌ 
പ്രവര്‍ത്തിക്കുന്ന ഒന്നോ രണ്ടോ വൈദികരും സിസ്റ്റേഴ്‌സും, ഈ 
മേഖലയില്‍ ഉപരിപഠനം നടത്തിയിട്ടുള്ള ബഹു. വൈദികര്‍, സിസ്റ്റേഴ്‌സ്‌, 
വിവിധ സംഘടനകളുടെ സഭാതല പ്രസിഡന്റുമാര്‍, സഭാതല മീഡിയ 
കമ്മീഷനിലെ അംഗങ്ങള്‍ എന്നിവരാണ്‌ ഈ പരിപാടിയില്‍ 
പങ്കെടുക്കേണ്ടത്‌. ഇതില്‍ പങ്കെടുക്കുന്നവര്‍ മീഡിയാ കമ്മീഷന്‍ 
സെക്രട്ടറി ഡോ. ഏബ്രഹാം ജോസഫിനെ വിവരം അറിയിക്കേണ്ടതാണ്‌. 
(ഫോണ്‍ 9388938861, Email: profajay ©@hotmail.com) 


സ്നേഹപൂര്‍വ്വം, 
- ബിഷപ്പ്‌ സാമുവല്‍ മാര്‍ ഐറേനിയോസ്‌ 
ചെയര്‍മാന്‍, മീഡിയാ കമ്മീഷന്‍. 


റവ. ഫാ. ജയിംസ്‌ പാറവിളയും റവ. ഡോ. മാത്യു മനക്കരക്കാവിലും 
കോര്‍-എപ്പിസ്‌കോപ്പാമാര്‍ 


തിരുവനന്തപുരം മേജര്‍ അതിരൂപതയിലെ വൈദികരായ ഫാ. ജയിംസ്‌ പാറവിളയെയും 
റവ. ഡോ. മാത്യു മനക്കരക്കാവിലിനെയും മേജര്‍ ആര്‍ച്ച്ബിഷപ്പ്‌ കര്‍ദ്ദിനാള്‍ 
മാര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവാ കോര്‍-എപ്പിസ്കോപ്പാമാരായി 
നിയമിച്ചു. ഇളമാട്‌ ഇടവകാംഗമായ ഫാ. ജയിംസ്‌ പാറവിള 1976-ലാണ്‌ വൈദികപട്ടം 
സ്വീകരിച്ചത്‌. അതിരൂപതയിലെ വിവിധ ഇടവകകളില്‍ വികാരിയായിരുന്നു. കൊട്ടാരക്കര, 
തിരുവനന്തപുരം വൈദികജില്ലാ വികാരിയായിരുന്നു. 2000 മുതല്‍ 2013 വരെ മേജര്‍ 
അതിരൂപതാ വികാരി ജനറല്‍ ആയിരുന്നു. ഇപ്പോള്‍ പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീ്രല്‍ 
വികാരിയും മേജര്‍ അതിരൂപതാ കോളേജ്‌ എഡ്യൂക്കേഷന്‍ സെക്രട്ടറിയുമാണ്‌. പുത്തൂര്‍ 
ഇടവാകാംഗമായ ഫാ. മാത്യു മനക്കരക്കാവില്‍ 1983-ലാണ്‌ വൈദികപട്ടം സ്വീകരിച്ചത്‌. 
ദീര്‍ഘകാലം മാര്‍ ഈവാനിയോസ്‌ കോളേജില്‍ അധ്യാപകന്‍, ബര്‍സാര്‍, പ്രിന്‍സിപ്പല്‍ 
എന്നീ നിലകളില്‍ പ്രവര്‍ത്തിച്ചു. വിവിധ സര്‍വ്വകലാശാലകളുടെ സമിതികളില്‍ 
അംഗമായിരുന്നു. ഫ്രഞ്ച്‌ സാഹിത്യത്തില്‍ ഡോക്ടറേറ്റ്‌ ഉണ്ട്‌. ഇപ്പോള്‍ തിരുവനന്തപുരം 
മേജര്‍ അതിരൂപതയുടെ വികാരി ജനറല്‍ ആണ്‌. പുതിയ കോര്‍ എപ്പിസ്കോപ്പാമാര്‍ 
നവംബര്‍ ഒന്നാം തീയതി പട്ടം സെന്റ്‌ മേരീസ്‌ കത്തീഡ്രലില്‍ നടക്കുന്ന വി. കുര്‍ബാന 
മദ്ധ്യേ കര്‍ദ്ദിനാള്‍ മാര്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ കാതോലിക്കാബാവായില്‍ നിന്നും 
സ്ഥാനചിഹ്നങ്ങള്‍ സ്വീകരിക്കുന്നതാണ്‌. 


Christavakahalam Monthly October 2014 
Annual Subscription Rs. 150/- 
Single Copy Rs. 15/- 


സഭയുടെ 
കെട്ടുപണിയില്‍ 
പങ്കാളികളാകാം 


ക്രൈസ്മുവ 


ഹാ 


മലങ്കരസുറിയാനി കത്തോലിക്കാ സഭയിലെ 
പ്രഥമ പ്രസിദ്ധീകരണം. 


വായിക്കുക 
വരിക്കാരാകുക 
പ്രചരിഷിക്കുക 


ഏറെ പുതുമകളോടെ, 
പുതിയ പംക്തികളോടെ 
കെട്ടിലും മട്ടിലും ആകര്‍ഷകമായി 
എല്ലാ കുടുംബങ്ങളിലേക്കും. 


നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങള്‍ 


കാഹളം വായനക്കാരുമായി പങ്കുവയ്ക്കുക. 


വിവാഹം, വിവാഹവാര്‍ഷികം, ചരമവാര്‍ഷികം 
എന്നിവയുടെ പരസ്യങ്ങള്‍ മിതമായ നിരക്കില്‍ 
കാഹളം പ്രസിദ്ധീകരിക്കുന്നു. 


Published by The Director, Con 
Printed at St. Mary’s Press, Pattom, Trivandrum-4 


